


ആദിമ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 
ശെമ്മാശന്മാരില്‍ പ്രധാനിയും ആദ്യരക്തസാക്ഷി 
യുമായ സഹദയായിരുന്നു വി. സ്തേഫാനോസ്‌. 
ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ 
സാക്ഷ്യം വഹിക്കുന്നവരാണ്‌ ‘martyer’ എന്ന 
ആംഗലേയ പദം രൂപപ്പെട്ട ഗ്രീക്കുപദം അര്‍ത്ഥമാ 
ക്കുന്നത്‌ “സാക്ഷി” (witneടട) എന്നാണ്‌. ക്രിസ്തു 
സ്വഭാവവുമായി ഏകീഭവിച്ച്‌ പീഡാനുഭവവും കുരി 
ശുമരണവും തനിക്ക്‌ ഏല്‍ക്കേണ്ടി വന്ന പീഡന 
ങ്ങള്‍ക്കു മുമ്പില്‍ ഒന്നുമില്ലായെന്ന ചിന്തയാണ്‌ 
സ്തേഫാനോസിനെ ശക്തീകരിക്കുന്നത്‌. ക്രിസ്തു 
വിന്റെ ക്രൂശിലെ ക്ഷമയുടെ പാഠം കല്ലേറുമൂലമുള്ള 
പീഡ്രാസഹനത്തിലും ശ്രതുക്കളോട്‌ ക്ഷമിച്ച്‌ 
സ്തേഫാനോസ്‌ പരസ്യമായി കാട്ടിക്കൊടുക്കുന്നു. 
ആദിമസഭയില്‍ ഉണ്ടായ അഭിപ്രായാന്തരത്തില്‍ 
പ്രത്യേകിച്ച്‌ യവന പാരമ്പര്യമുള്ള യഹൂദരും പാല 
സ്തീന്‍ പാരമ്പര്യമുള്ളവരും തമ്മിലുണ്ടായ, ദരി 
ശ്രരെക്കുറച്ചും വിധവമാരേക്കുറിച്ചും ഉള്ള തര്‍ക്ക 
ത്തിന്റെ അനന്തര ഫലമായി അവരെ ശുശ്രൂഷിക്കു 
വാന്‍ നിയമിക്കപ്പെട്ട ഏഴ്‌ ശെമ്മാശന്മാരില്‍ 
(്രഥമസ്ഥാനീയ നായിരുന്നു സ്തേഫാനോസ്‌. 
ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമു 
ള്ള, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരു 
ഷനും കൃപയും ശക്തിയും നിറഞ്ഞവരായിരുന്നു 
(അപ്പൊ. 6:3, 5, 8) എന്നീ പ്രസ്ഥാവനകള്‍ അദ്ദേഹ 
ത്തിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നു. കിരീട 
മെന്നാണ്‌ സ്തേഫാനോസ്‌ എന്ന വാക്കിന്റെ 
അര്‍ത്ഥം. നീതിയുടെ വാടാത്ത കിരീടം പ്രാപിച്ച 
വിശുദ്ധന്‍ എന്ന്‌ അദ്ദേഹത്തെ വിളിക്കുവാന്‍ സാധി 
ക്കും. വിപ്ലവകരമായ പ്രസംഗങ്ങളിലൂടെ യഹൂദ 
ന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട്‌ ഉപരിപ്ലവമായ ഭക്തി 
ജീവിതത്തെക്കാള്‍ ആത്യന്തികമായ വിശുദ്ധ ജീവി 
തത്തിന്‌ ആഴമായ വിശ്വാസം വേണമെന്ന്‌ നിരന്ത 
രമായും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചപ്പോള്‍ യഹൂദന്മാ 
രുടെ കലി കല്ലുകളായി തന്നിലേക്ക്‌ പതിച്ചു. 
ദേവാലയ ഭക്തിയേക്കാള്‍ ദൈവഭക്തി അനിവാ 
ര്യമെന്ന്‌ സ്തേഫാനോസ്‌ ശമഠിച്ചിരുന്നു. ദൈവ 
ത്തിന്‌ പകരമായി എന്തു പ്രതീക്ഷിക്കപ്പെട്ടാലും 
അത്‌ താല്‍ക്കാലിക സന്തോഷം പകരുമെങ്കിലും 
അതിന്റെ പരിണാമം ദുഃഖകരമായിരിക്കുമെന്ന്‌ 
അദ്ദേഹം പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു 
വിലുള്ള വിശ്വാസത്തേക്കാള്‍ ഏതെങ്കിലും വ്യക്തി 






ഴി 
/ 


വാടാത്ത കിരീടം 


യിലോ വസ്തുവിലോ സമര്‍പ്പിക്കുന്നതും ആരാധി 
ക്കുന്നതും വ്യര്‍ത്ഥമെന്ന്‌ പറയുന്നു. സങ്കീര്‍ത്തകന്‍ 
പറയുന്നതുപോലെ “മനുഷ്യരില്‍ ആശ്രയിക്കുന്ന 
തിനേക്കാള്‍ യഹോവയില്‍ ആശ്രയിക്കുന്നത്‌ 
നല്ലത്‌” (118:8) 
രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വളമാണ്‌ 
എന്ന്‌ വിശുദ്ധ സ്തേഫാനോസിന്റെ ജീവിതത്തെ 
സ്വാര്‍ത്ഥകമാക്കി മാറ്റിയത്‌. അതുകൊണ്ടാണ്‌ അദ്ദേ 
ഹത്തിന്റെ രക്തസാക്ഷി മരണത്തിന്‌ സാക്ഷ്യം 
വഹിച്ച യുവാവായ ശൌല്‍ പിന്നീട്‌ ക്രിസ്തുവിന്റെ 
ഉത്തമ സാക്ഷിയായി മാറിയത്‌. സഭയുടെ കെട്ടുപ 
ണിക്ക്‌ പൌലോസ്‌ എന്നു വിളിക്കപ്പെട്ട ശനല്‍ മുഖ്യ 
പങ്കു വഹിച്ചതും അതുകൊണ്ടുതന്നെയാണ്‌. 
സ്തേഫാനോസിന്റെ മരണംമൂലം ചിതറിപ്പോയ 
വിശ്വാസികള്‍ കടന്നുചെന്ന സ്ഥലങ്ങളില്‍ ക്രിസ്തു 
സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അനേകര്‍ 
ക്രിസ്തുവില്‍ വിശ്വസിക്കുകയും ചെയ്തു. ആ 
വളര്‍ച്ചയുടെ ത്വരിതകമായി വിശുദ്ധ പൌലോസ്‌ 
മാറിയത്‌ വിശുദ്ധ സ്തേഫാനോസിന്റെ അന്ത്യ നിമി 
ഷങ്ങളിലെ സ്വര്‍ഗ്ഗീയ മഹത്വത്തിന്റെ വാചാമഗോ 
ചരമായ ദര്‍ശന സാക്ഷ്യം തന്നെയാണ്‌. 
സ്തേഫാനോസ്‌ തന്റെ പ്രഭാഷണത്തില്‍ കൂടി 
തനിക്കെതിരായി ഉന്നയിച്ച ആരോപണങ്ങളെ 
ശക്തിയായി എതിര്‍ത്തു തോല്‍പ്പിക്കുന്നുണ്ട്‌. 
അപ്പൊ. 7ല്‍ നാം വായിക്കുന്ന സുദീര്‍ഘമായ പ്രഭാ 
ഷണം അദ്ദേഹത്തിന്റെ ആത്മബലത്തേയും 
ജ്ഞാനത്തേയും വരച്ചുകാട്ടുന്നു. യഥാര്‍ത്ഥത്തില്‍ 
മോശയേയും ദേവാലയത്തേയും ദുഷിച്ചത്‌ ഇസാ 
യേല്‍ ജനതയാണെന്ന്‌ അദ്ദേഹം തുറന്നടിക്കുന്നു. 
യിസ്രായേല്യര്‍ക്കെതിരായി പഴയ നിയമ പ്രവാച 
കന്മാര്‍ പ്രസ്താവിച്ചിട്ടുള്ളത്‌ “എന്നാല്‍ അവര്‍ മത്സ 
രിച്ച്‌ അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു” (യെ 
ശ. 63:10). സത്യ പ്രവാചകന്മാരായി വന്നവരെ 
യിരസായേല്‍ ജനം ക്രൂര പീഡനത്തിനും വധ 
ത്തിനും ഇരയാക്കി പരിശുദ്ധാത്മാവിനോടുള്ള 
മത്സരം വര്‍ദ്ധിപ്പിച്ച്‌ അവസാനം ദൈവപുത്രനായ 
യേശുക്രിസ്തുവിലേക്ക്‌ എത്തി അവനെ ക്രൂശിച്ചു. 
സഹദേന്മാര്‍ എന്നും ക്രിസ്തുവിലേക്കുളള ഒരു 
ചൂണ്ടുപലകയാണ്‌. ക്രിസ്തുവിന്റെ ഭാവം മുഴുവന്‍ 
ഉള്‍ക്കൊണ്ട്‌ സ്തേഫാനോസിനേപ്പോലെയുള്ള 
ചൂണ്ടുപലകകളാണ്‌ ഇന്നിന്റെ ആവശ്യം. 
ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 


[011014 


www.bethelpatrika.org 3 | 


ല്ലി 


ന്ന ~~ 4 താളുകളില്‍... 
ബബ he ന്‌ o. LN fe ec ee 7 


CN ആത്മ ബന്ധങ്ങളുടെ അജപാലന ദൌത്യം 







തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാകോലീത്താ 
വിശ്വാസ പഠനം 

34 വാങ്ങിലോയവര്‍ക്കുവേണിയുള്ള പ്രാര്‍ത്ഥന 
ഡോ. മാത്യുസ്‌ മാര്‍ സേവേറേയിസോ മെത്രാകോലീത്താ 











ഒന്ുവരി 2017 വാല്യം: 30 ലക്‌ 


പത്രാധിപ സമിതി 


X മണ്ണിന്‍ വിളവുകള്‍ ധാന്യവും വീഞ്ഞും എണ്ണയും 


ഡോ. എം. കുര്യാക്കോസ്‌ പുല്ലുവഴി 








മാനേജിംഗ്‌ എഡിറ്റര്‍ 5 പബ്ലിഷര്‍ ആരാധനാ വിജ്ഞാനീയം 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ ഠഞ്ജുത്മീയ ഉറവകള്‍ 
മെത്രാഷോലീത്താ ഫാ. സഖറിയാ പനയ്ക്കാമറ്റം 
ഫോണ്‍: 0479 - 2453310, 2451331 ലേഖനം 

ചീഫ്‌ എഡിറ്റര്‍ സ്രീ കുറുവാളികളോ..? 


റവ. ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ പ ഡാ പ 





ഫോണ്‍: 0479 - 2450287, 9447431096 Des pag ലി 
E-mail: frabrahamkoshy@ gmail.com ന റ ഞാ൯ ആരെ തെരഞ്ഞെടുക്കേണ്ട: 
ഷാജന്‍ മാത്യു 





എക്സികുട്ടീവ്‌ എഡിറ്റര്‍ 
റവ. ഫാ. വൈ. തോമസ്‌ 
ഫോണ്‍: 0479 - 2453551, 9495351959 


എഡിറ്റര്‍ 
വചനപരിച്ചേദം 


ശ്രീ. സജി പട്ടരുമഠം 
ണു തറദപ്രലോദവനങ്ളില്‍ കാലിടറുമ്പോള്‍ നഷ്ടമാകുന്ന... 


I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 

I 
സഭാകാര്യ ഠ 
I 
I 
I 
I 
I 

അസോസിയേറ്റ്‌ എഡിറ്റര്‍ മനനം 

I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
I 
L 
I 
I 
I 
I 
I 
I 
I 


ലീസ്‌ ഞാനും ഒരു വോട്ടര്‍ ആയിരുന്നു. 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 








റവ. ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ പാഠങ്ങള്‍ പഠിക്കാനുള്ളതാണ്‌. 
ഫോണ്‍: 0479 - 2454504, 9947429667 ഫാ. സജി അമയില്‍ 


സര്‍ക്കുലേഷന്‍ 
റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 
ഫോണ്‍: 0479 - 2457586, 9447776146 
റവ. ഡീക്കന്‍ സോളമന്‍ ബാബു 
ഫോണ്‍: 9947438884 
റവ. ഡീക്കന്‍ സിബിന്‍ കെ. നിക്സണ്‍ 
ഫോണ്‍: 9656657614 


വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 





വനിതാ പത്രിക 


൭% സ്ത്രീ ഒ പുസ്തക വീക്ഷണം 


പ്രൊഫ. ബിന്‍സി റെജി 





ഏവന്‍ഗേലിയോന്‍ ചിന്തകള്‍ 


റ്റ വചനാമൃതം 


ഫാ. നല്‍ വര്‍ഗീസ്‌, കുടശ്ുനാട്‌ 





തൊഴിലവസരങ്ങള്‍ 569 ബാല പത്രിക ൪ 
ഹരിത പത്രിക ഗ൪ദദ്രാസന വാര്‍ത്തകള്‍ ൦ 





ശ്രീ. ee ചാക്കോ സണ്‍ഡേസ്കുള്‍ വാര്‍ത്തകള്‍ ഗ്ഗ 
ഫോണ്‍: 0479 - 2311692, 9446697328 
Te വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ 
Email: binu303@ gmail.com | 
Cover Back Multy ₹ 60001 
അംഗങ്ങള്‍ 1വര്‍ഷം ₹ 130 Front Inner Multy ₹ 40001 
റവ. ഫാ. തോമസ്‌ കൊക്കാചറമ്പില്‍ മവര്‍ഷം ₹ 260 Back Inner Multy *₹ 3500 
റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 5 വര്‍ഷം ₹ 650 Inner BW Half റ 
Favours received *₹ 500 
റവ. ഫാ. ഐക്പി.സാം 10 വര്‍ഷം ₹1300 Matrimonial ₹ 500) 


റവ. ഫാ. മാത്യു ഏബ്രഹാം 
റവ. ഫാ. ഷിബു വര്‍ഗീസ്‌ 

ശ്രീ. ജോസ്‌ പുതുവന 

ശ്രീ. ഷാജന്‍ മാത്യു 

ശ്രീ. എബി അലക്സാണ്ടര്‍ 
പ്രൊഫ. ബിന്‍സി റെജി 


Bethel Pathrika. P.B. No. 38 I 
Chengannur, Kerala. 689 121 
Ph./Fax: +91 479 2451331 1 
Email: bethelpatrika@gmail.com 1 
Website: www.bethelpatrika.org 1 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 








=r . 


അജപാലന ശുശ്രൂഷ നിരവധി വെല്ലുവിളികള്‍ക്ക്‌ നടുവിലൂടെയാണ്‌ ഇപ്പോള്‍ പ്രയാണം ചെയ്യു 
ന്നത്‌. അതിസങ്കീര്‍ണ്ണമായ മാറ്റങ്ങളുടെ സമ്മര്‍ദ്ദത്തില്‍ ജനം ജീവിക്കുമ്പോള്‍ അജപാലന ശുശ്രൂഷ 
സങ്കീര്‍ണ്ണവും വെല്ലുവിളിക്കപ്പെടുന്നവയുമായി മാറുന്നു. ഇടവക കേന്ദ്രീകൃതമായി മാത്രം ചിട്ടപ്പെടു 
ത്തിയ നമ്മുടെ പൌരോഹിത്യ ശീലങ്ങള്‍ക്ക്‌, അതിര്‍ത്തികള്‍ക്ക്‌ അപ്പുറത്തേക്ക്‌ സഞ്ചരിക്കുന്ന പ്രവാ 
സത്തെ ഫലപ്രദമായി അഭിസംബോധന ചെയ്യുവാന്‍ കഴിയുന്നില്ല. സ്ഥിരം പാപങ്ങളുടെ പട്ടികയും 
അവയുടെ പതിവുനിര്‍ദ്ദേശങ്ങളും മനഃപാഠമാക്കിയാല്‍ ഈ കാലത്തിന്റെ പൌരോഹിത്യ ശുശ്രൂഷ ഫല 
പ്രദമാകയില്ല. പുതിയ പ്രവണതകള്‍, സോഷ്യല്‍ മീഡിയാ സ്വാധീനങ്ങള്‍, നവസാങ്കേതിക വിദ്യകള്‍ 
തുടങ്ങിയ നിരവധി മാറ്റങ്ങള്‍ കൂടി പരിഗണിച്ച്‌ അജപാലന ദൌത്യം കാലത്തിന്‌ അനുയോജ്യമായി 
പരിഷ്ക്കരിക്കപ്പെടണം. 

മാറ്റങ്ങള്‍ എത്ര ശക്തമായും ആത്മബന്ധം അവയെയെല്ലാം പ്രതിരോധിക്കും. ആത്മബന്ധത്തിന്റെ 
അഭാവം നമ്മുടെ അജപാലനത്തിന്റെ തിളക്കം കുറയ്ക്കുന്നു. ജനത്തിന്റെ നേരമില്ലായ്മയെ കുറ്റം പറ 
യുന്ന പൌരോഹിത്യവും പൌരോഹിതൃത്തിന്റെ നേരമില്ലായ്മയെ പഴിചാരുന്ന ജനവും ആത്മബന്ധത്തി 
ന്റെ സാധ്യതകള്‍ ആരായുന്നില്ല. നമ്മുടെ ഇടവകയില്‍ ( പ്രോഗ്രാമുകള്‍ക്ക്‌ കുറവില്ല. എല്ലാം ആഘോഷ 
മായി മ മാറ്റുന്നതിലാണ്‌. താല്പര്യം. ദേവാലയത്തില്‍ വരുന്നവര്‍ക്ക്‌ മാത്രം പ്രയോജനപ്പെടുന്ന അജപാ 
ലന ശൈലികള്‍ ആണ്‌ ഇപ്പോള്‍ നിലനില്ക്കുന്നത്‌. ദേവാലയത്തില്‍ എത്തുന്നവരേക്കാള്‍ കൂടുതലാണ്‌ 
പലവിധകാരണങ്ങളാല്‍ എത്താത്തവരുടെ എണ്ണം. അവരെ ഒറ്റയടിക്ക്‌ ആത്മീയതയില്ലാത്തവര്‍ എന്ന്‌ 
ചിത്രീകരിക്കുമ്പോള്‍ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വല്ലാതെ വര്‍ദ്ധിക്കും. 

ആടുകളെ തേടിയെത്തുന്ന ഇടയന്റെ ചിത്രമാണ്‌ പനരോഹിത്യത്തിന്റെ അടിസ്ഥാനം. അടിസ്ഥാന 
തത്വങ്ങളെപ്പറ്റിയുള്ള മറവിയാണ്‌ നമ്മുടെ അജപാലനത്തിന്റെ ഗുരുതര പ്രതിസന്ധി. ആടുകള്‍ ഇട 
യനെ തേടി അലയേണ്ട സാഹചര്യം പലയിടങ്ങളിലും ഉണ്ട്‌. തേടിയെത്തിയാല്‍ തന്നെ ആയിരം നിയമ 
ക്കുരുക്കുകള്‍ ഉന്നയിച്ച്‌ ജനത്തിന്റെ ആവശ്യങ്ങള്‍ നിരാകരിക്കപ്പെടുന്നു. സഭയുടെ മൌലീക പ്രമാണ 
ങ്ങള്‍ മുറുകെ പിടിക്കുമ്പോഴും ജനത്തെ സഹായിക്കുവാന്‍ കഴിയുന്ന എല്ലാ സാധ്യതകളും ഉപയോഗി 
ക്കുവാന്‍ നമ്മുടെ പൌരോഹിത്യം ആത്മാര്‍ത്ഥമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഭരിക്കപ്പെടുവാന്‍ വേണ്ടി 
മാത്രം പ൬രോഹിത Yo ജനത്തിന്‌ ആവശ്യമില്ല. നയിക്കപ്പെടാനാണ്‌ പൌരോഹിത്യം. നയിക്കപ്പെടല്‍ മറന്ന്‌ 
ഭരിക്കപ്പെടല്‍ ആണ്‌ ഏറെപ്പേരും കാര്യമായി എടുക്കുന്നത്‌. ജനത്തിന്റെ കൂടെയായിരിക്കുവാന്‍ കഴി 
യുന്ന പ൬രോഹിത്യത്തെ ചോദ്യം ചെയ്യാന്‍ ആരും തയ്യാറാകില്ല. ശാന്തിതേടി ദേവാലയത്തില്‍ എത്തു 
ന്നവരെ നേരിടുവാന്‍ അച്ചടക്ക പ്രസംഗങ്ങള്‍ക്കൊണ്ടും സംഭാവനാ വിവരണങ്ങള്‍ക്കൊണ്ടും വീര്‍പ്പുമു 
ട്ടിക്കുമ്പോള്‍ സാന്ത്വനം അകലെയാകുന്നു. കരുതുന്നവര്‍ക്ക്‌ മാത്രമേ ശിക്ഷണത്തിന്റെ ആവശ്യമുള്ളൂ. 
കരുതല്‍ ഇല്ലാത്ത ശിക്ഷണത്തിന്റെ ആക്രോശങ്ങള്‍ ആണ്‌ ജനത്തെ നഷ്ടപ്പെടുത്തുന്നത്‌. 

“കൂടെ സഞ്ചരിക്കുന്ന സഭ” ഇന്ന്‌ പ്രാവര്‍ത്തികമാക്കാനുള്ള കര്‍മ്മ പരിപാടികള്‍ ആവിഷിക്കരിക്കു 
വാന്‍ നാം വല്ലാതെ താമസിച്ചിരിക്കുന്നു. സെമിനാരി പഠനത്തില്‍ ഉള്‍പ്പെടെ പരമ്പരാഗത ശൈലി 
കള്‍ക്കൊപ്പം പുതിയ ശൈലികള്‍ കണ്ടുപിടിച്ച്‌ പരിശിലിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പനരോഹിത്യത്തിന്‌ 
മുന്‍തൂക്കമുള്ള നിയമങ്ങളും ചട്ടങ്ങളും ആണ്‌ ഇപ്പോള്‍ നിലവിലുള്ളത്‌. പനരോഹിത്യത്തിന്റെ അന്തസ്സ്‌ 
ചോരാതെ ജനത്തിന്‌ മുന്‍തൂക്കം കൊടുക്കുന്ന സമഗ്ര മാറ്റം അനിവാര്യമാണ്‌. ഓരോ ദിവസവും മ മിനിമം 
ഒരു പുരോഹിതന്‍ സന്ദര്‍ശിക്കേണ്ട ഭവനങ്ങളുടെ എണ്ണം കര്‍ശനമായി നിര്‍ദ്ദേശിക്കപ്പെടുകയും കുറ 
ഞ്ഞത്‌ അരമണിക്കൂര്‍ എങ്കിലും അവിടെ പിരിവിനല്ലാതെ ചെലവഴിക്കുവാന്‍ പരിശീലിപ്പിക്കപ്പെടുകയും 
ചെയ്താല്‍ “കൂടെ സഞ്ചരിക്കുന്ന സഭ” എന്ന സ്വപ്നം പ്രാവര്‍ത്തികമാക്കാം. 

കല്ലറകളെ ഓര്‍ത്തും കണ്ണുരുട്ടില്‍ പേടിച്ചും ജനം നിന്നുകൊള്ളും എന്ന ധാരണ അടിസ്ഥാന രഹി 
തമാണ്‌. സഭാ പരിവര്‍ത്തനത്തിന്‌ ശിക്ഷണ നടപടികള്‍ക്കൊണ്ട്‌ ചിറകെട്ടാന്‍ കഴിയുകയില്ല. ആത്മബ 
ന്ധത്തിലൂടെ മാത്രമേ ഈ ദൌത്യം പൂര്‍ത്തീകരിക്കുവാന്‍ കഴിയുകയുള്ളൂ. 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപോലീത്ത 
www.bethelpatrika.org 5 | 


ല്‌ a 


NW 62 
ഥി 





വിശ്വാസ പഠനം 


ഡോ. മാത്യുസ്‌ മാര്‍ സേവേറിയോസ്‌ മെത്രാഷോലീത്ത 


വാങ്ങിപ്പോയവര്‍ക്കു വേണ്ടിയുള്ള നമ്മുടെ 
ചുമതലകള്‍ 

വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ഏറ്റം 
ബഹുമാനപുരസ്സരം ശവസംസ്കാരം നടത്തണം. 
വി. മാമ്മോദീസായും വി. മൂറോനഭിഷേകവും 
കര്‍ത്താവിന്റെ തിരുശരീരരക്തങ്ങള്‍ അനുഭവിച്ച്‌ 
പരിശുദ്ധമായിത്തീര്‍ന്ന്‌ നിത്യജീവന്‍ കുടികൊ 
ള്ളുന്ന ഒരു ശരീരത്തെയാണ്‌ നാം കബറടക്കുന്ന 
ത്‌. ശരീരവും ആത്മാവും തമ്മില്‍ വേര്‍പെട്ടു 
എങ്കിലും ഒരു വിശ്വാസിയുടെ ശരീരത്തില്‍ നിന്നോ 
ആത്മാവില്‍ നിന്നോ നിത്യജീവന്റെ ശക്തിയും 
ആത്മികജീവനും നഷ്ടപ്പെടുന്നില്ല. ദൈവസ്വരൂപം 
ഉള്‍ക്കൊള്ളുന്ന ശരീരം മൃഗങ്ങളുടെ ശരീരം 
പോലെ കുഴിച്ചിടുവാനുള്ളതല്ല. അതു വെറും 
വിത്തുവച്ചിരുന്ന വട്ടിയല്ല. ആത്മീയ ചൈതന്യം 
മാമ്മോദീസായില്‍ കൂടി അഥവാ രണ്ടാം ജനന 
ത്തില്‍ കൂടി നേടിയെടുത്ത സ്വര്‍ഗ്ഗരാജ്യപരത്വം 
ശാരീരിക മരണത്തില്‍കൂടി നഷ്ടപ്പെടുന്നതല്ല. 
മണ്ണായ ശരീരം മണ്ണോടു ചേരുമെങ്കിലും ആ ശരീ 
രത്തിന്റെ ദ്രവത്വത്തില്‍ നിന്ന്‌ അദ്രവത്വത്തിലേക്കും 
മര്‍ത്യതയില്‍ നിന്ന്‌ അമര്‍ത്യതയിലേക്കുമുള്ള രൂപാ 
ന്തരമാണ്‌ സംഭവിക്കുവാന്‍ പോകുന്നത്‌ (1 കോരി. 
15 : 53, 54). ഉയിര്‍ത്തെഴുന്നേല്‍പ്പിന്റെ ഈ പ്രത്യാ 
ശയിലാണ്‌ അവരുടെ കബറിടത്തില്‍ നാം ധൂപം 
വയ്ക്കുന്നത്‌. കബറിന്റെ തലയ്ക്കല്‍ വയ്ക്കുന്ന 
കുരിശും മെഴുകുതിരിയും വാങ്ങിപ്പോയ ആളിന്റെ 
ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ പ്രതീകങ്ങളാണ്‌. 





റു eans0 98 (0000) 


ശരീരത്തിന്റെ മഹത്വപൂര്‍ണ്ണമായ ഉയിര്‍ത്തെഴു 
ന്നേല്‍പ്പ്‌ (ഫിലി. 3 : 21) അതുള്‍ക്കൊള്ളുന്ന കര്‍ത്താ 
വിന്റെ ശരീര രക്തങ്ങളുടെ ശക്തിയാലാണ്‌ (യോ 
ഹ. 6 : 54). കബറടക്ക സമയത്ത്‌ മൃതശരീരത്തില്‍ 
തൈലം ഒഴിക്കുന്നത്‌ വിശുദ്ധന്‍മാരോടുകൂടിയുള്ള 
ആനന്ദത്തിന്‌ നിത്യജീവന്നു വേണ്ടിയാണെന്ന്‌ ആ 
്രാര്‍ത്ഥന വ്യക്തമാക്കുന്നു. ക്രിസ്തു വിന്റെ 
ജീവിതം അടങ്ങിയിരിക്കുന്ന ശരീരമായിരിക്കുന്നതി 
നാലാണ്‌ അതിനെ നാം ധൂപം അര്‍പ്പിച്ചു വണങ്ങു 
ന്നത്‌. മണ്ണായവന്‍ മണ്ണിലേക്കു തിരികെച്ചേര്‍ന്നാലും 
വീണ്ടും നവീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസം ഉറ 
പ്പിക്കലാണ്‌ സുഗന്ധവര്‍ഗ്ഗങ്ങളും മണ്ണും മൃതശരീ 
രത്തില്‍ കുരിശാകൃതിയില്‍ അര്‍പ്പിക്കുന്നത്‌. 
അന്ത്യോകൃസ്‌ എപ്പിഫാനിയോസുമായുള്ള 
മക്കാബിയ യുദ്ധത്തിനുശേഷം (ബി.സി. 162) യൂദ 
മക്കാബി യുദ്ധത്തില്‍ മരിച്ചുപോയ അവരുടെ പ്രിയ 
പ്പെട്ടവര്‍ക്കു വേണ്ടി ഉയിര്‍ത്തെ ഴുന്നേല്‍പ്പിനായി 
പാപപരിഹാരയാഗം കഴിച്ചു (2 മക്കാ. 12 : 43, 44). 
പുതിയ നിയമ സഭയിലും ക്രിസ്തീയവിശ്വാസിക 
ളായ വാങ്ങിപ്പോയവര്‍ക്ക്‌ പാപപരിഹാരം ലഭിക്കു 
വാന്‍ വിശ്വാസികളായി ജീവിച്ചിരിക്കുന്നവര്‍ വി. 
കുര്‍ബ്ബാന അര്‍പ്പിക്കുന്നു. റൂബേലിന്‌ ജീവന്‍ 
നല്‍കിയ മൃഗബലിയേക്കാള്‍ യേശുക്രിസ്തുവിന്റെ 
ശരീര രക്തങ്ങള്‍ ഈ ഭൂമിയിലുള്ള വിശ്വാസികള്‍ 
അര്‍പ്പിക്കുമ്പോള്‍ അവര്‍ക്കുവേണ്ടി വിശ്വാസികള്‍ 
സ്നാനം ഏല്‍ക്കുന്നതിനാല്‍ കൃപ അവര്‍ക്കു ലഭി 
ക്കുന്നതുപോലെ പാപ പരിഹാരം വിശ്വാസികളായ 
വാങ്ങിപ്പോയവര്‍ക്കും ലഭിക്കുന്നു. വാങ്ങിപ്പോയ 
ഒനേസിമോസിനുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്ന വി. 
പൌലോസ്‌ ശ്ലീഹാ (2 തിമോ. 1: 18) അദ്ദേഹത്തിന്‌ 
കര്‍ത്താവിന്റെ ദിവസത്തില്‍ കരുണ കണ്ടെത്തപ്പെ 


www.bethelpatrika.org 6 | 





വനി 
ബബ്ലി 
ക 

ടാനെന്നപോലെ വിശ്വാസികളുടെ വി. കുര്‍ബ്ബാന 
യില്‍ കൂടിയുള്ള പ്രാര്‍ത്ഥനയും അനുഭവവും 
അവര്‍ക്ക്‌ പാപമോചനത്തില്‍കൂടി ദൈവകൃപ ലഭി 
ക്കുവാന്‍ കാരണമായിത്തീരുന്നു. 

മൂന്ന്‌, ഒമ്പത്‌, മുപ്പത്‌, നാല്പത്‌ ഓര്‍മ്മ വാര്‍ഷി 
കം, ദാനധര്‍മ്മങ്ങള്‍ 

നാലാം നൂറ്റാണ്ടില്‍ ക്രോഡീകരിക്കപ്പെട്ട അപ്പോ 
സ്തോലിക്‌ കോണ്‍സ്റ്റിട്യൂഷനില്‍ (എ.ഡി. 390) ഈ 
ആചരണങ്ങള്‍ രേഖപ്പെടുത്തിരിയിരിക്കുന്നതാണ്‌. 
സഭയുടെ ഇതു സംബന്ധിച്ചുള്ള പാരമ്പര്യത്തിന്റെ 
അടിസ്ഥാനം. 

മൂന്നാം ദിവസം കര്‍ത്താവ്‌ ഉയിര്‍ത്തെഴു 
ന്നേറ്റതിന്റെ അടിസ്ഥാനത്തില്‍ സങ്കീര്‍ത്തനങ്ങ 
ളാലും പാഠങ്ങളാലും (16559025) പ്രാര്‍ത്ഥനകളാലും 
വാങ്ങിപ്പോയ ആളിന്റെ മൂന്നാം ദിവസം ആഘോ 
ഷിക്കണം. വാങ്ങിപ്പോയവരെയും ജീവനുള്ളവ 
രെയും ഓര്‍ത്ത്‌ വാങ്ങിപ്പോയ ആളിന്റെ ഒമ്പതാം 
ദിവസം ആചരിക്കണം. പൌരാണിക രീതി അനുസ 
രിച്ച്‌ ഇത്‌ നാല്പതാം ദിവസവും ആചരിക്കണം. 
കാരണം മോശയ്ക്കു വേണ്ടി ജനം ഇപ്രകാരം 
വിലാപം കഴിച്ചുവല്ലോ. (ആവ. 34:8) വാങ്ങിപ്പോയ 
ആളിന്റെ ഓര്‍മ്മ ചരമവാര്‍ഷികദിനത്തിലും നടത്ത 
ണം. അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളില്‍ നിന്ന്‌ പാവ 
പ്പെട്ടവര്‍ക്ക്‌ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കുവേണ്ടി 
ദാനധര്‍മ്മങ്ങള്‍ കൊടുക്കണം. ഇതു ഞങ്ങള്‍ ദൈവ 
ഭയമുളളവരായിരുന്നവരെക്കുറിച്ചാണ്‌ പറയുന്നത്‌. 
ദൈവഭയമില്ലാതെ വാങ്ങിപ്പോയ വര്‍ക്കുവേണ്ടി 
ലോകം മുഴുവന്‍ പാവപ്പെട്ടവര്‍ക്കു കൊടുത്താലും 
അയാള്‍ക്ക്‌ ഒരുഫലവും കിട്ടുകയില്ല. ജീവിച്ചിരുന്ന 
പ്പോള്‍ ദൈവം ശ്രതു ആയിരുന്ന ഒരുവന്‍ വാങ്ങി 
പ്പോയശേഷവും അപ്രകാരം തന്നെ ആയിരിക്കും. 

അഹറോനു വേണ്ടിയും (സംഖ്യ 20 : 29) മോശ 
യ്ക്കുവേണ്ടിയും ഇ്രായേല്‍ക്കാര്‍ മുപ്പതുദിവസം 
വീതം വിലാപം കഴിച്ചതില്‍ നിന്നും ഈ പതിവാ 
യിരുന്നു ഇ്ര്രായേലില്‍ നിലവിലിരുന്നതെന്ന്‌ കണ 
ക്കാക്കാം. പുരാതന പാരമ്പര്യം എന്നു എടുത്തുപ 
റയുന്നതിനാല്‍ നാല്പതുദിവസം എന്നത്‌ ഇവിടെ 
പിശകായി ചേര്‍ത്തതായിരിക്കാം. ഈജിപ്റ്റില്‍ വച്ച്‌ 
ഗോത്രപിതാവായ യാക്കോബ്‌ മരിച്ചപ്പോള്‍ അവ 
രുടെ രീതി അനുസരിച്ച്‌ നാല്പതുദിവസം തൈലം 
പൂശുകയും എഴുപതു ദിവസം വിലാപം കഴിക്കു 
കയും ചെയ്തു (ഉല്പ. 50 : 3). മുപ്പതാം ദിവസത്തെ 
ആചരണം മുപ്പതുദിവസത്തെ വിലാപത്തിന്റെ 
പൂര്‍ത്തീകരണം ആകാം. എന്നാല്‍ യേശുക്രിസ്തു 
ഉയിര്‍പ്പിനുശേഷം നാല്പതാം ദിവസം സ്വര്‍ഗ്ഗാരോ 
ഹണം ചെയതതു പോലെ വാങ്ങിപ്പോയ ആത്മാ 
ക്കള്‍ ഭാമികവാസത്തില്‍ നിന്നു മാറുന്നു എന്ന അട 
യാളത്തിലാകാം നാല്പതുദിവസം ആചരണം 
ഉണ്ടായതെന്ന്‌ അനുമാനിക്കാം. നാല്പത്‌ എന്ന 


ജനുവരി 2017 
സംഖ്യ പഴയ കാലങ്ങളില്‍ പൂര്‍ണ്ണതയെ സൂചിപ്പി 
ക്കുന്നതാകയാല്‍ വിലാപകാലത്തിന്റെ അഥവാ 
നോമ്പിന്റെ പൂര്‍ത്തീകരണദിവസമെന്നും അതിനെ 
കണക്കാക്കാം. മേല്‍പ്പറഞ്ഞവയെല്ലാം സഭയുടെ 
പാരമ്പര്യത്തില്‍ ഇന്നും സജീവമായി നിലനില്‍ക്കു 
ന്നതുതന്നെ അവയുടെ സാംഗത്യം. 

ശ്രിസ്തീയസഭയില്‍ എല്ലാ പൌരാണിക 
കുര്‍ബ്ബാന തക്സാകളിലും വാങ്ങിപ്പോയവര്‍ക്കു 
വേണ്ടിയുള്ള പ്രാര്‍ത്ഥന അടങ്ങിയിട്ടുണ്ട്‌. ്രിസ്തു 
വിന്റെ നാമത്തില്‍ സഭ കൂട്ടായി അര്‍പ്പിക്കുന്ന 
വാങ്ങിപ്പോയവര്‍ക്കുവേണ്ടിയുള്ള പ്രാര്‍ത്ഥന (യോ 
ഹ. 14 : 13, 14) മാര്‍ത്തയുടെയും മറിയയുടെയും 
മരിച്ചുപോയ ലാസറിനുവേണ്ടി നടത്തിയ മദ്ധ്യസ്ഥ 
പ്രാര്‍ത്ഥന സ്വീകരിച്ച കര്‍ത്താവ്‌ സ്വീകരിക്കാതിരി 
ക്കയില്ലല്ലോ. വയലില്‍ നടുന്ന വിത്ത്‌ ചീഞ്ഞ്‌ 
അഴുകി മണ്ണോടുചേരുമെന്ന്‌ അറിഞ്ഞുകൊണ്ടു 
തന്നെ അതില്‍ നിന്ന്‌ ഒരു പുതിയ ചെടിയുണ്ടാകു 
വാന്‍ പ്രാര്‍ത്ഥിക്കുന്ന കൃഷിക്കാരനെപ്പോലെ സഭ 
സര്‍വ്വ വാങ്ങിപ്പോയ വരുടെയും വളര്‍ച്ചയ്ക്കും 
ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട്‌ അനുരൂ 
പമായ രൂപാന്തരപ്പെട്ട ശരീരത്തോടെയുള്ള 
ഉയിര്‍ത്തെഴുന്നേല്‍പ്പിനും വേണ്ടി പ്രാര്‍ത്ഥിക്കുന്നത്‌ 
ഫലപ്രദമായിത്തീരും. ക്രിസ്തുവിന്റെ വാഗ്ദാനം 
അതാണല്ലോ (യോഹ. 6.54). മാത്രമല്ല അവര്‍ക്കു 
വേണ്ടിയുള്ള നമ്മുടെ പ്രാര്‍ത്ഥന നമുക്കും ഫലദാ 
യകമാണ്‌ (സങ്കീ. 35.13, മത്താ. 1013). 

എത്ര നീതിമാനായിരുന്നാലും മനുഷ്യവര്‍ഗ്ഗ 
ത്തില്‍പ്പെട്ട ആര്‍ക്കും ദൈവകരുണ കൂടാതെ രക്ഷ 
യുണ്ടാവില്ല. ആയതിനാല്‍ വിശുദ്ധന്‍മാര്‍ക്കുവേ 
ണ്ടിയും പ്രാര്‍ത്ഥിക്കുവാന്‍ കടപ്പെട്ടിരിക്കുന്നു. 
എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന്‌ വി. 
പൌലോസ്‌ ശ്ലീഹാ പലവട്ടം ആവശ്യപ്പെടുന്നുണ്ട 
ല്ലോ. എന്നാല്‍ വിശുദ്ധന്‍മാരുടെ ജീവിതമാതൃക 
പിന്തുടരുകയെന്നത്‌ അവര്‍ക്കുവേണ്ടിയും അവ 
രുടെ മദ്ധ്യസ്ഥതയും യാചിക്കുന്നതിലുപരിയായ 
ലക്ഷ്യമായിരിക്കണം. ദൈവകൃപ പ്രത്യേകമായി 
അനുഭവിച്ച വിശുദ്ധന്‍മാരുമായുള്ള സംസര്‍ഗ്ഗം 
അവരുടേതുപോലുള്ള ഭാഗ്യാവസ്ഥ കൈവരിക്കു 
വാന്‍ നമുക്കു പ്രേരണയും ദൈവകൃപയും ലഭി 
ക്കുവാന്‍ കാരണമാകും (വെളി. 14:13, യോഹ. 17:22, 
മത്താ. 10:41, 12:50). വിശുദ്ധന്‍മാര്‍ നമ്മുടെ ആത്മീ 
ക സഹോദരങ്ങളും മാതാപിതാക്കളും ആയതി 
നാല്‍ പരസ്പര പ്രാര്‍ത്ഥന സഭയുടെ കെട്ടുറപ്പിനാ 
യിത്തീരും (1 യോഹ 1:3, വെളി. 5:11, എബ്രാ. 12:22, 
23). പരസ്പര പ്രാര്‍ത്ഥന സഭയുടെ വളര്‍ച്ചയ്ക്ക്‌ 
ഉതകുന്നുവെന്ന്‌ പഠിപ്പിച്ചു. അത്‌ അവരെ വണങ്ങു 
വാനും ആദരിക്കുവാനും നമ്മെ ബാദ്ധ്യസ്ഥരാക്കു 
ന്നു. അവര്‍ നമ്മെയും അവരുടെ പ്രാര്‍ത്ഥനയിലൂടെ 
വളരുവാന്‍ കാരണമാക്കുന്നു. ni 


www.bethelpatrika.org | 7 | 


~ 









ലോ. എം. കുര്യക്കോസ്‌, പലവഴി. 







RS “മണ്ണിന്‍ ൯ വിളവു; 
ന്യം ല്‍ വീഞ്ഞും എ 


ധാന്യവും വീഞ്ഞും എണ്ണയും എന്ന 
പദപ്രയോഗം പഴയ നിയമത്തില്‍ അനേകം സന്ദര്‍ഭ 
ങ്ങളില്‍ ഉപയോഗിച്ചു കാണുന്നുണ്ട്‌. കാര്‍ഷിക 
സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ്രതീകങ്ങ 
ളായിട്ടാണ്‌ ആ വാക്കുകള്‍ പരാമര്‍ശിയ്ക്കപ്പെട്ടിട്ടു 
ള്ളത്‌. പാലും തേനും ഒഴുകുന്ന പാലസ്തീന്‍ 
നാട്ടിലെ കാര്‍ഷിക വിഭവങ്ങളുടെ വിളവെടുപ്പിനോ 


ടനുബന്ധിച്ചാണല്ലോ അവരുടെ മിക്ക പെരുന്നാ 
ളുകളും. മുപ്പതും അറുപതും നൂറും മേനി വിളയുന്ന 
വയലേലകളില്‍നിന്ന്‌ യഹോവയുടെ സന്നിധിയിലേ 
യ്ക്കുയരുന്ന സ്തോത്രഗീതങ്ങളും കൃതജ്ഞതാഗാ 
നങ്ങളും ഉത്സവ പ്രതീതി ഉളവാക്കിയിരുന്നു. 
ധാന്യവിളകളില്‍ ഏറ്റവും പ്രധാനം ഗോതമ്പും 
യവവുമാണ്‌. (ബാര്‍ലി) സാധാരണക്കാര്‍ യവത്ത 
പ്പവും, അല്പം കൂടി സൌകര്ൃമുള്ളവര്‍ ഗോതമ്പ 
പ്പവും ആണ്‌ ഭക്ഷിച്ചിരുന്നത്‌. അഞ്ചപ്പം കൊണ്ട്‌ 
അയ്യായിരത്തെ പോഷിപ്പിച്ച സംഭവത്തില്‍ (യോഹ 
6 : 9) ബാലന്റെ കൈയില്‍ ഉണ്ടായിരുന്നത്‌ യവ 
ത്തപ്പമായിരുന്നു. അപ്പം ഉണ്ടാക്കുവാനായി ധാന്യം 
പൊടിയ്ക്കുന്നത്‌ തിരികല്ലില്‍ വച്ചായിരുന്നു. അടി 
ക്കല്ലിന്റെ മുകള്‍വശത്ത്‌ ഗോതമ്പുമണികള്‍ നിരത്തി 
മേല്‍കല്ലു വച്ചു തിരിയ്ക്കുമ്പോള്‍ അവ പൊടിഞ്ഞു 
നടുവിലുള്ള ഒരു കുഴിയില്‍ ശേഖരിയ്ക്കപ്പെടുന്നു. 
(മത്താ. 18:6, ലൂക്കോസ്‌ 17:35, മര്‍ക്കോസ്‌ 9:42) 
അപ്പത്തെപ്പറ്റി യഹൂദന്മാര്‍ വളരെ ആദരവോടെ 


IC Lac ond 


എണ്ണയും. 


മാത്രമേ സംസാരിയ്ക്കുകയുള്ളൂ. ഏതു തരം 
ആഹാരം കഴിയ്ക്കുന്നതിനും പൊതുവെ അപ്പം 
മുറിയ്ക്കുക എന്നാണ്‌ അവര്‍ പറയുന്നത്‌. ഭക്ഷ 
ണമേശയില്‍ ഇരിക്കുമ്പോള്‍ ഗോതമ്പുകൊണ്ടോ 
യവം കൊണ്ടോ ഉണ്ടാക്കിയ അപ്പം ഒരിക്കലും 
അവര്‍ കത്തികൊണ്ട്‌ മുറിയ്ക്കുകയില്ല. പ്രത്യുത, 
കൈകള്‍ കൊണ്ടു ഉയര്‍ത്തി കൈകള്‍ കൊണ്ടു 
തന്നെ മെല്ലെ ഖണ്ഡങ്ങളാക്കുകയാണ്‌ പതിവ്‌. ആദി 
മസഭയില്‍ വി. കുര്‍ബ്ബാനയ്ക്ക്‌ ഉപയോഗിച്ചിരുന്നത്‌ 
അപ്പം നുറുക്കുക എന്ന പദമായിരുന്നു. (അ.(പ 
2:46) പുളിപ്പില്ലാത്ത അപ്പം രുചിക്കുറവുള്ളതാണ്‌. 
പക്ഷേ മതാചാരങ്ങള്‍ക്ക്‌ പുളിപ്പില്ലാത്ത അപ്പം 
നിര്‍ബന്ധമായിരുന്നു. (പുറ 13:3, 7). 

പാകമായ ധാന്യം തിരിക്കല്ലുകള്‍ക്കിടയില്‍ 
ചതച്ച്‌ അരച്ച്‌ പൊടിയാക്കി വെള്ളത്തില്‍ കുഴച്ച്‌ 
മാവാക്കുക. പിന്നെ തീക്കനലുകള്‍ക്കു മുകളില്‍ 
വേവിച്ച്‌ പൊള്ളിച്ചെടുക്കുമ്പോള്‍ അപ്പമായിത്തീരു 
ന്നു.... അപ്രകാരം തന്നെ പീഡകളും വ്യഥകളും 
സഹിച്ച യേശുവിന്റെ ശരീരം ഗോല്‍ഗോഥായുടെ 
മുകളില്‍ വച്ച്‌ സകല മനുഷ്യര്‍ക്കും വേണ്ടി പാപ 
പരിഹാരയാഗമായിത്തീര്‍ന്നു - അപ്പമായി നുറുക്ക 
പ്പെട്ടു. കാൽവറി മലമേല്‍ ചതഞ്ഞരഞ്ഞ ശരീരം 
നിത്യജീവന്റെ അപ്പമായിത്തീര്‍ന്നു. 

പാലസ്തീന്‍ നാട്ടില്‍ സാധാരണ പാനീയ 
മായി ഉപയോഗിക്കുന്നത്‌ വീഞ്ഞാണ്‌. ഇത്രയേ 


www.bethelpatrika.org 8 | 





ചം 


ണ തത്ത. 4 
പത്രിക ൭ ) 





ലിലെ മുന്തിരിത്തോപ്പുകള്‍ പ്രസിദ്ധമാണ്‌. 
കാര്‍ഷിക വരുമാനത്തില്‍ ഒരു വലിയ പങ്കും മുന്തി 
രിക്കൃഷിയില്‍ നിന്നാണ്‌. അവിടുത്തെ ഭൂപ്രകൃതി 
അനുസരിച്ച്‌ തോട്ടങ്ങള്‍ ഒരുക്കുക പ്രയാസമാണ്‌. 
ജലദാൌര്‍ലഭ്യവും രൂക്ഷമാണ്‌. സ്ഥലം തെരഞ്ഞെ 
ടുത്ത്‌ ഒരുക്കി വേലിയോ മതിലോ നിര്‍മ്മിച്ച്‌ നീരോ 
ട്ടത്തിനാവശ്യമായ ക്രമീകരണങ്ങള്‍ ചെയ്ത്‌ 
കാവല്‍പ്പുരകള്‍ നിര്‍മ്മിച്ച്‌ ഏറെ പ്രയത്നവും ചെല 
വും വഹിച്ചാണ്‌ മുന്തിരിക്കൃഷി ചെയ്യുന്നത്‌. ധാ 
രാളം മഞ്ഞുള്ളതുകൊണ്ട്‌ മലയോരങ്ങളില്‍ മുന്തിരി 
സമൃദ്ധിയായി വിളയുന്നു. (യിര. 3:15, ആമോസ്‌ 9:13) 
വിശിഷ്ടമുന്തിരിയും (ഉല്പ 49:11, യിര. 2:21) കാട്ടു 
മുന്തിരിയും ഉണ്ടായിരുന്നു. (യശ. 5:2). 

പുതിയ മുന്തിരിപ്പഴം അപ്പത്തോടു ചേര്‍ത്തു 
ഭക്ഷിക്കാറുണ്ട്‌. മുന്തിരിയട (ഉത്തമഗീതം 2:4) 
വേറൊരു വിഭവമാണ്‌. മുന്തിരിപ്പഴം വെയിലത്ത്‌ നിര 
ത്തിയിട്ട അതിന്മേല്‍ ഒലിവെണ്ണ തളിച്ച്‌ ഉണക്കി 
എടുക്കുന്നതാണ്‌ മുന്തിരയട. മുന്തിരിച്ചാറില്‍ നിന്ന്‌ 
വീഞ്ഞും വീഞ്ഞില്‍ നിന്ന്‌ പാവും ഉണ്ടാക്കുന്നു. 
വീഞ്ഞു മദ്യമാക്കി ഉപയോഗിക്കുന്ന രീതിയെ വേദ 
പുസ്തകം ശക്തിയായി എതിര്‍ക്കുന്നു. (സംഖ്യ 
6:3-4, ലൂക്കോസ്‌ 21:34, 1 കൊരി. 6:10, 11, 1 തെസ്സ. 
5:7 മുതലായ ഭാഗങ്ങള്‍) 

മുന്തിരിങ്ങയുടെ വിളവെടുപ്പു സമയവും അത്‌ 
പിഴിഞ്ഞ്‌ ചാറാക്കി എടുക്കുന്നതും പാലസ്തീന്‍ 
നാട്ടില്‍ ഉത്സവഭരിതമായ അന്തരീക്ഷത്തിലാണ്‌. 
ചാക്കുകളില്‍ ഇട്ട്‌ ചവിട്ടി പിഴിഞ്ഞാണ്‌ മുന്തിരിയില്‍ 
നിന്ന്‌ രസമെടുക്കുന്നത്‌. കുടുംബാംഗങ്ങളായ പുരു 
ഷന്മാരും സ്ത്രീകളും കുട്ടികളും ബന്ധുക്കളും ഒരു 
മിച്ച്‌ ചേര്‍ന്ന്‌ ഉല്ലാസമായി ആര്‍പ്പിട്ടുകൊണ്ടാണ്‌ 
മുന്തിരിങ്ങ ചവിട്ടുന്നത്‌. (യശ. 24:10, 48:33) ബാക്കി 
വരുന്ന തൊണ്ട്‌ കുന കൂട്ടിയിട്ട്‌ അതിന്മേല്‍ വലിയ 
പാറക്കഷണം അമര്‍ത്തിവച്ച്‌ ശേഷിപ്പുള്ള മുന്തിരി 
ച്ചാറും എടുക്കുന്നു. ആധുനിക കാലത്ത്‌ ഈ 
ബദ്ധപ്പാടുകള്‍ ഒന്നും ഇല്ലാതെ തന്നെ വിവിധ യന്ത്ര 
സാമഗ്രികളുടെ സഹായത്തോടെ ഈ പ്രക്രിയകള്‍ 
ചെയ്തെടുക്കുവാന്‍ കഴിയും. 

മുന്തിരിയും മുന്തിരിവള്ളിയും മുന്തിരിത്തോട്ട 
വുമെല്ലാം ദൈവശാസ്ത്രത്തിലും വേദപുസ്തക 
സാഹിതൃത്തിലും ഏറെ ആത്മീയാര്‍ത്ഥങ്ങള്‍ 
ഉള്‍ക്കൊള്ളുന്നവയാണ്‌. യഹൂദന്റെ ആരാധനയില്‍ 
വിഞ്ഞിന്‌ സുപ്രധാനമായ സ്ഥാനം ഉണ്ടായിരുന്നു. 
സദ്യകള്‍ക്കും വിരുന്നിനും ഒഴിച്ചുകൂടാന്‍ വയ്യാത്ത 
വിഭവമാണ്‌ വീഞ്ഞ്‌ (യോഹ 2:1 - 11; യശ. 5:12) വി. 
വേദപുസ്തകത്തില്‍ വീഞ്ഞ്‌ എപ്പോഴും സന്തോഷ 
ത്തിന്റെയും ആനന്ദത്തിന്റെയും ഐശ്വര്യത്തി 
ന്റെയും ആഹ്ലാദത്തിന്റെയും സമൃദ്ധിയുടെയും 


ഇനുവരി 2017 
ഉല്ലാസത്തിന്റെയും സ്നേഹത്തിന്റെയും പര്യായ 
മായി നമുക്ക്‌ കാണുവാന്‍ കഴിയുന്നു. (സങ്കീ 104:15. 
സങ്കീ 4:7) 

യിസ്രയേലിനെ നല്ല മുന്തിരിവള്ളിയോട്‌ ഉപ 
മിച്ച്‌ വേദപുസ്തകത്തില്‍ പലയിടത്തും രേഖപ്പെ 
ടുത്തിയിട്ടുണ്ട്‌. (യശ 5:1-7) യേശുക്രിസ്തു തന്നെ 
ത്തന്നെ മുന്തിരിവള്ളിയായും പിതാവാം ദൈവത്തെ 
തോട്ടക്കാരനായും വിശ്വാസികളെ മുന്തിരിച്ചില്ലക 
ളായും വര്‍ണ്ണിയ്ക്കുന്നുണ്ട്‌. (യോഹ 15:1-6) മണ 
വാളനും മണവാട്ടിയും തമ്മിലുളള സ്നേഹത്തെ 
മുന്തിരിയോടും വീഞ്ഞിനോടും താരതമ്യപ്പെടുത്തു 
ന്നത്‌ ശലോമോന്റെ ഗീതങ്ങളില്‍ കാണാം. അവ 
യെല്ലാം മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ 
സഭയും തമ്മിലുളള അഭേദ്യമായ സ്നേഹബന്ധ 
ത്തെയും പ്രതിബദ്ധതയെയും സൂചിപ്പിയ്ക്കുന്നു. 
വീഞ്ഞിലും ശ്രേഷ്ഠകരമാണ്‌ ഈ പരസ്പര 
സ്നേഹബന്ധം എന്ന്‌ ജ്ഞാനിയായ ശലോമോന്‍ 
രേഖപ്പെടുത്തുന്നുണ്ട്‌. (ഉ.ഗീതം 12) പടര്‍ന്നു പന്ത 
ലിച്ചു നില്‍ക്കുന്ന മുന്തിരിത്തോപ്പ്‌ സമാധാനത്തിന്റെ 
പ്രതീകമായിരുന്നു. മുന്തിരി പൂത്തുലയുമ്പോള്‍ (ഉ. 
ഗീതം 2:13) ഉണ്ടാകുന്ന സുഗന്ധം മനസ്സിന്‌ കുളിര്‍മ 
നല്‍കുന്നതാണ്‌. 
ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനവും 
എല്ലാ കൂദാശകളുടെയും പൂര്‍ത്തീകരണവുമായി 
വി. കുര്‍ബാനയില്‍ ധാന്യവും വീഞ്ഞും ബലിവ 
സ്തുക്കളായിരിക്കുന്നു. അപ്പവും വീഞ്ഞും സാ 
ക്ഷാല്‍ കര്‍ത്താവിന്റെ ശരീരവും രക്തവുമായിത്തീ 
രുന്ന രഹസ്യം ആണ്‌ അത്‌. “നിങ്ങള്‍ക്കുവേണ്ടി 
യും അനേകര്‍ക്കുവേണ്ടിയും” ചൊരിയപ്പെടുന്ന 
പുതിയ നിയമത്തിന്റെ രക്തമായിത്തീരുന്നത്‌ 
വീഞ്ഞില്‍ നിന്നും വെള്ളത്തില്‍ നിന്നും കലര്‍ത്തി 
യെടുത്തിട്ടുള്ള പാനീയം തന്നെയാണ്‌. പൊടിഞ്ഞ 
ധാന്യം ജീവന്റെ അപ്പമായ ക്രിസ്തു; കലര്‍ത്തപ്പെട്ട 
വീഞ്ഞ്‌ അവന്റെ ജീവരക്തം. ക്രിസ്‌തുവിന്റെ 
ബലിയില്‍ ഭാഗഭാക്കുകളാകണമെങ്കില്‍ വിശ്വാസി 
കള്‍ ആ തിരുശരീരം ഭക്ഷിക്കുകയും ആ 
തിരുരുധിരം പാനം ചെയ്യുകയും വേണം. 
യേശുക്രിസ്തു വരുന്നതുവരെ ആ ഗ്രകിയ 
തുടര്‍ന്നുകൊണ്ടുപോകുവാന്‍ തക്കവണ്ണം വി. 
കുര്‍ബ്ബാനാനുഷ്ഠാനം സഭയില്‍ സ്ഥാപിതമായി. 
മുറിക്കപ്പെടുന്ന അപ്പം അറുക്കപ്പെട്ട കര്‍ത്താവിന്റെ 
ശരീരം തന്നെ. കാസായിലെ വീഞ്ഞ്‌ അവന്റെ 
വിലാവില്‍ നിന്ന്‌ ഒഴുകിയ രക്തം തന്നെ. ആ രക്തം 
ബലിമൃഗങ്ങളുടെ രക്തത്തിന്‌ അന്ത്യം കുറിച്ചു. 
എണ്ണ എന്നത്‌ ഒലീവെണ്ണയെ കുറിക്കുന്നതാണ്‌. 
യിസ്രായേല്യര്‍ ശക്തിയുടെയും ദൈവാനുഗ്രഹത്തി 
ന്റെയും പ്രതീകമായി ഒലീവു വൃക്ഷത്തെ 


www.bethelpatrika.org | 9 | 





ന്‌ 


ബബ 
ഷാ 

കരുതിയിരുന്നു. (സങ്കീ. 52:8) വളരെ സാവധാന 
ത്തില്‍ വളരുന്ന ഈ വൃക്ഷം അനേകം നൂറ്റാണ്ടുക 
ളോളം ജീവിച്ച്‌ ഫലം കായ്ക്കുന്നവയാണ്‌. വെട്ടിയ 
വൃക്ഷത്തിന്റെ ചുവട്ടില്‍ നിന്ന്‌ വീണ്ടും അനേകം 
ഇളം തൈകള്‍ പൊട്ടിമുളച്ചുവരും. സങ്കീ 128:3-ല്‍ 
കാണുന്ന വിശേഷണം ഇതിന്റെ മനോഹാരിതയെ 
സുചിപ്പിക്കുന്നു. ഒരു സാധാരണ വൃക്ഷത്തില്‍ 
നിന്ന്‌ പ്രതിവര്‍ഷം നൂറു കിലൊ എണ്ണവരെ ലഭി 
ക്കുമത്രെ. 

ഒലീവെണ്ണ ഭക്ഷണ വിഭവമായും (2 ദിന. 2:10, 1 
രാജാ. 17:12-16) ഉപയോഗിച്ചു വരുന്നു. ഓഷധമാ 
യും രാജാവിനെ അഭിഷേകം ചെയ്യുന്നതിനുള്ള 
തൈലമായും ഒലീവെണ്ണ പ്രയോജനപ്പെടുത്തുന്ന 
അനേകം സന്ദര്‍ഭങ്ങള്‍ പഴയ നിയമത്തില്‍ കാണാം. 
തലയില്‍ പുരട്ടുന്നതിനും (രൂത്ത്‌ 3:3) വിളക്ക്‌ കത്തി 
ക്കുന്നതിനും മതപരമായ ചടങ്ങുകള്‍ക്കും യാഗാ 
ര്‍പ്പണത്തിനും രോഗികളുടെ ശുദ്ധീകരണത്തിനും 
സാധാരണ ഒലീവ്‌ എണ്ണയാണ്‌ ഉപയോഗിക്കുന്നത്‌. 
പ്രതിദിന യാഗങ്ങള്‍ക്കും രോഗിയുടെ മേല്‍ പൂശു 
ന്നതിനും ഒലീവെണ്ണ ഉപയോഗിക്കുന്നു. ഇതു 
കൂടാതെ യഹുദന്മാരുടെ ആചാരം അനുസരിച്ച്‌ 
വിശിഷ്ടാതിഥികളെ സ്വീകരിയ്ക്കുമ്പോഴും ഒലീ 
വെണ്ണ തലയില്‍ പൂശുമായിരുന്നു. (ലൂക്കോസ്‌ 7:46) 
ചുരുക്കിപ്പറഞ്ഞാല്‍ യഹൂദന്മാരുടെ ദൈനംദിന 
ജീവിതത്തില്‍ ഒഴിച്ചുകൂടാന്‍ വയ്യാത്ത ഒരു വിഭവ 
മാണ്‌ ഒലീവെണ്ണ. ഇ്രയേലിലുടനിീളം ഒലീവു 
വ്യക്ഷങ്ങള്‍ നിരനിരയായി വളരുന്ന വിശാലമായ 
കൃഷിത്തോട്ടങ്ങള്‍ കാണാം. ഒലീവിന്റെ ഇളം കാ 
യ്കള്‍ നേരിയ പച്ച നിറമുള്ളവയാണ്‌. മൂത്ത്‌ വലു 
താകുമ്പോള്‍ അവയ്ക്ക്‌ മേഘത്തിന്റെ നിറമാണ്‌. 
പഴുത്ത്‌ പാകമാകുമ്പോള്‍ ഞാവല്‍പ്പഴത്തിന്റെ 
നിറവും. ഒലിവ്‌ കായ്കള്‍ ഇടിച്ച്‌ എണ്ണയെടുക്കു 
കയോ പാറയില്‍ കുഴിച്ചുണ്ടാക്കിയ ചക്കില്‍ അരച്ച്‌ 
പിഴിഞ്ഞ്‌ എണ്ണ തിരിച്ചെടുക്കുകയോ ആണ്‌ പതിവ്‌.. 
എണ്ണ കുരുവില്‍ അല്ലാ, പുറത്തെ തൊലിയില്‍ 
ആണ്‌ സ്ഥിതി ചെയ്യുന്നത്‌ എന്നത്‌ ഒരു 
പ്രത്യേകതയത്രെ. പിഴിയുന്നതിനുപകരം കാല്‍കൊ 
ണ്ട്‌ ചവിട്ടി ഞെക്കിയും എണ്ണ എടുക്കാറുണ്ട്‌. (ആവ. 
32:34) ഗത്സമന തോട്ടത്തില്‍ ഒലീവ്‌ ആട്ടുന്ന 
തിനുള്ള ചക്ക്‌ ഉണ്ടായിരുന്നുവെന്ന്‌ കരുതപ്പെടുന്നു. 

ഒലീവ്‌ ചക്കില്‍നിന്ന്‌ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന 
എണ്ണ വിളക്ക്‌ കത്തിയ്ക്കുവാന്‍ ഉപയോഗിക്കുന്നു. 
ദേവാലയ വിളക്കുകള്‍ പ്രകാശിച്ചിരുന്നത്‌ ഒലീവെ 
ണ്ണ ഉപയോഗിച്ച്‌ കത്തിക്കുന്ന തിരിനാളങ്ങളില്‍ 
നിന്നാണ്‌. രണ്ടാമത്‌ ലഭിക്കുന്ന എണ്ണയാണ്‌ ഭക്ഷ്യ 
പദാര്‍ത്ഥമായി ഉപയോഗിയ്ക്കുക. അവസാനമായി 
ലഭിക്കുന്നത്‌ ഏറ്റവും നേര്‍മ്മയേറിയതും ശുദ്ധവു 
മാണ്‌. അത്‌ ഈഷധമായും സനന്ദര്യവസ്തുക്കളില്‍ 


ജനുവരി 2017 
ചേരുവയായും പ്രയോജനപ്പെടുത്തുന്നു. ലോകത്തി 
ന്റെ വെളിച്ചമായ ക്രിസ്തു ഒരേ സമയം നമുക്ക്‌ 
പാപപരിഹാരകനും നിത്യാഹാരമായി സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നിറങ്ങി വന്ന മന്നായും ആകുന്നുവല്ലോ. ശ്രതു 
ക്കള്‍ മുമ്പാകെ നമുക്ക്‌ മഹാവിരുന്ന്‌ ഒരുക്കുന്ന 
ര്രിസ്തു. (സങ്കീ. 23:5) നമ്മുടെ തലയെ 
എണ്ണകൊണ്ട്‌ അഭിഷേകം ചെയ്യുകയും പാനപാ 
ര്രങ്ങളില്‍ നിന്ന്‌ വീഞ്ഞ്‌ കവിഞ്ഞൊഴുകുമാറാക്കു 
കയും ചെയ്യുന്നു. അതുകൊണ്ട്‌ നമുക്ക്‌ ഒരുനാളും 
മുട്ടുണ്ടാകുകയില്ല.. (സങ്കീ. 23:1) എന്ന്‌ ദാവീദ്‌. 

പുതിയ നിയമ സഭയില്‍ എണ്ണ പരിശു 
ദ്ധാത്മാവിന്റെ സ്ഫുരീകരണമാണ്‌. മിശിഹാ എന്ന 
പദം തന്നെ അഭിഷിക്തന്‍ എന്നാണ്‌ സുചിപ്പിക്കു 
ന്നത്‌. സഭയുടെ മഹാപുരോഹിതന്റെ കൈകളാ 
ല്‍ കൂദാശ ചെയ്യപ്പെടുന്ന മൂറോന്‍ തൈലം മാമോ 
ദീസയില്‍ ഉപയോഗിയ്ക്കുന്നതു കൂടാതെ പള്ളി 
ക്കൂദാശയിലും തബലൈത്താ കുദാശയിലും ഉപ 
യോഗിക്കുന്നു. വി. മൂറോന്‍ മിശിഹായുടെ പരിമള 
വാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും 
മുദ്രയും വിശുദ്ധാത്മ നല്‍വരത്തിന്റെ പൂര്‍ത്തീകര 
ണവും ആണ്‌. പരിശുദ്ധാത്മാഭിഷേകം ഒരു ക്രൈ 
സ്തവാനുഭവമാക്കി മാറ്റുമ്പോഴാണ്‌ ക്രിസ്തുവിലു 
ള്ള ജീവിതം പൂര്‍ണ്ണമായിത്തീരുന്നത്‌. 
നിന്റെ കളപ്പുരകള്‍ ധാന്യം കൊണ്ടു നിറയും. 
ചക്കുകള്‍ വീഞ്ഞും എണ്ണയും കൊണ്ട്‌ കവിയും... 
എന്റെ ജനം ഒരുനാളും ലജ്ജിച്ചുപോകയില്ല. 
(യോവേല്‍ 3:2427) ഇതാണ്‌ യഹോവ തന്റെ ജന 
ത്തിനു കൊടുക്കുന്ന വാഗ്ദത്തം. ക്രിസ്തുവിന്റെ 
തിരുശരീര രക്തങ്ങള്‍ അനുഭവിയ്ക്കുന്നവര്‍ ഒരു 
നാളും മരിക്കയില്ല. അവര്‍ നിത്യജീവനെ അവകാ 
ശമാക്കുന്നു. ധാന്യവും വീഞ്ഞും വര്‍ദ്ധിച്ചപ്പോള്‍ 
അവര്‍ക്കുണ്ടായതിലും അധികം സന്തോഷം 
യഹോവ എന്റെ ഹൃദയത്തില്‍ നല്‍കി (സങ്കീ. 4:7) 
എന്നു ദാവീദ്‌ പറയുമ്പോള്‍ ക്രിസ്തുവില്‍ നിന്ന്‌ 
ലഭിക്കുന്ന സന്തോഷവും സമാധാനവും എന്നേ 
യ്ക്കും നിലനില്‍ക്കുന്നതും നിതൃരക്ഷയെ പ്രദാനം 
ചെയ്യുന്നതുമാണെന്നാണ്‌. മനസ്സിലാക്കേണ്ടത്‌ 
. ഞാന്‍ തരുന്ന ജലം കുടിയ്ക്കുന്നവന്‍ ഒരുനാളും 
ദാഹിയ്ക്കുകയില്ല. ഞാന്‍ കൊടുക്കുന്ന വെള്ളം 
നിതൃജീവങ്കലേയ്ക്ക്‌ പൊങ്ങിവരുന്ന നീരുറവായി 
ത്തീരും (യോഹ. 4:14) എന്നാണ്‌ യേശു അരുളി 
ച്ചെയ്തത്‌. 
അവന്‍ ഭൂമിയില്‍ നിന്ന്‌ ആഹാരവും മനുഷ്യനെ 
സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ 
മിനുക്കുവാന്‍ എണ്ണയും അവന്റെ ഹൃദയത്തെ 
ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിയ്ക്കുന്നു. 
(സങ്കീ. 104:15) എന്ന്‌ സങ്കീർത്തനക്കാരൻ പറയുന്നു. 
(നാം പേജില്‍ തുടരും..) 


www.bethelpatrika.org | | 


ആരാധനാ വിജ്ഞാനീയം 
ഫാ. സഖറിയ പനയ്ക്കാമറ്റം 


“സല്‍ക്രിയകള്‍ക്കു മന:ശുദ്ധ്യാ 
സംഗതി വരണേ ഞങ്ങള്‍ക്ക്‌” 

(വി. കുര്‍ബ്ബാന ഗീതം) 
ഒരു സ്പാനിഷ്‌ കഥ വി.കുമ്പസാരം എന്ന 
കൂദാശയോടു ചേര്‍ന്ന്‌ കേള്‍ക്കുവാനിടയായി. മുപ്പത്‌ 
വര്‍ഷത്തിനു ശേഷം ഒരു സ്ത്രീ ഒരിക്കല്‍ കുമ്പ 
സാരിക്കുവാനെത്തി. വിചിത്രമെന്ന്‌ പറയട്ടെ അവള്‍ 
കുമ്പസാരിക്കുവാന്‍ ചെന്ന്‌ മുട്ടുകുത്തിയ വൈദി 
കന്‍ മുപ്പതു വര്‍ഷമായി ധ്യാനിക്കുവാന്‍ മിനക്കെ 
ടാത്ത കൂട്ടത്തിലായിരുന്നു. സഭയുടെ കുമ്പസാരം 
എന്ന അനുഗ്രഹിയ്ക്കപ്പെട്ട കൂദാശയിൽ നിന്നും 
നീ എന്തുകൊണ്ട്‌ ഈ മുപ്പതു വര്‍ഷം അകന്നു 
നിന്നുവെന്ന്‌ കയ്പേറിയ ഒരു ചോദ്യം ആ വൈദി 
കന്‍ ചോദിച്ചു. അവളുടെ മറുപടി വളരെ യുക്തി 
യോടുകൂടെയായിരുന്നു. “അങ്ങയെപ്പോലെ മറ്റ്‌ ഒരു 
വൈദികനെ മുപ്പതു വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ ഞാന്‍ 

കണ്ടുമുട്ടിയതു കൊണ്ട്‌ തന്നെയാണച്ചോ.” 
ഒരു വൈദികനാണെങ്കിലും ഒരു സാധാരണ 
വിശ്വാസി ആണെങ്കിലും ആരാധനയിലൂടെ 
ആര്‍ജ്ജിക്കുന്നത്‌ ക്രിസ്തുവിന്റെ കരുണയും പാപി 
കളോടുള്ള സ്നേഹവുമല്ലാതെ മറ്റൊന്നുമല്ല. അവി 
ടുന്നു നിരന്തരമായി അനുസ്യൂതം സ്നേഹത്തിന്റെ 
ശുശ്രൂഷ നിര്‍വൃഹിക്കുകയാണ്‌. ഏറ്റവും നേര്‍ത്ത 
്രത്യാശയെപ്പോലും അവിടുന്നു പ്രയോജനപ്പെടു 





. വിവാഹസദ്യയിലെ ജലഭരണികളാവട്ടെ, 
ഒരു ബാലന്റെ കയ്യിലെ അപ്പവും മീനുമാവട്ടെ, മര 
ച്ചുവട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനാവട്ടെ, 
പ്രവൃത്തിപീഠത്തിനു മുമ്പിലുള്ള മത്തായിയാവട്ടെ, 
എശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം കയ്യിലേന്തിയ ഒരു 
വിദ്യാര്‍ത്ഥിയാവട്ടെ എല്ലാവരെയും അവിടുന്ന്‌ സഹ 
താപത്തോടെ ശ്രദ്ധിക്കുന്നു. അവിടുത്തെ അപ്പോ 
സ്തോലത്വത്തിന്റെ സൂരത വാക്യം മാനവീക 
സ്പര്‍ശമല്ല, ക്രിസ്തു സ്പര്‍ശം തന്നെയാകുന്നു. 

സഹതാപത്തില്‍ അധിഷ്ഠിതമായ ക്രിസ്തു 
സ്പര്‍ശം. 

യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. 
മനസ്സുണ്ട്‌ ശുദ്ധമാക, എന്ന്‌ പറഞ്ഞു. ഉടനെ തന്നെ 
കുഷ്ഠരോഗം മാറി അവന്‍ സഖ്യം വന്നു. (വി. 
മര്‍ക്കോസ്‌ 1:41). ദൈവാത്മാവിനാലുള്ള 
സാന്ത്വനോപദേശത്തിന്‌ ഏറ്റവും ആവശ്യം, ദുഃഖദു 
രിതങ്ങളുമായുള്ള അടുത്തതും ഗാഡവുമായ 
വ്യക്തിബന്ധമാണ്‌. നിരാശകള്‍ക്കതീതമായി 
ഉള്‍ച്രേരണയാല്‍ പ്രസരിക്കുന്ന സഹതാപമാണ്‌ 
സഭയിലൂടെ തുടരേണ്ടതായ ക്രിസ്തു സ്പര്‍ശം. 


ഒരു ഏജന്‍സി വഴി ഓപചാരികമായി വിളമ്പുന്ന 
ഒരു നേരത്തെ വിലപിടിപ്പുള്ള ആഹാരത്തേക്കാള്‍ 
സ്നേഹപൂര്‍വ്വം നല്‍കുന്ന ഒരു ഹസ്തദാനത്തിന്‌ 
ശ്രേഷ്ഠമായ ഭാവം പ്രസരിപ്പിച്ചെത്തിക്കുവാന്‍ കഴി 
യും. തങ്ങള്‍ ചെയ്യുവാന്‍ ബാദ്ധ്യസ്ഥമായതു മാത്രം 
ചെയ്യുന്നതുകൊണ്ട്‌ ഒരിക്കലും തൃപ്തരാവരുതെ 
ന്നാണ്‌ യേശു തന്റെ അനുയായികളോട്‌ ആവശ്യ 
പ്പെടുന്നത്‌. “ഒരുത്തന്‍ നിന്നെ ഒരു നാഴിക 


www.bethelpatrika.org 11 





വനി 
ബബ്ലി 

ധാ 
വഴിപോകുവാന്‍ നിര്‍ബ്ബന്ധിച്ചാല്‍ രണ്ടു നാഴിക 
അവനോടുകൂടെ പോവുക” (വി.മത്തായി 5:4). 
അതിന്റെ അര്‍ത്ഥം എന്തായിരിക്കും? സൈനിക 
സാമഗ്രികളുടെ നിര്‍ബന്ധിത ഭാരവാഹനമോ 
കേവല സാമീപ്യമോ ആയിരിക്കുകയില്ല ഏതാ 
യാലും. ക്രിസ്തുവിന്റെ കുരിശ്‌ ചുമക്കുവാന്‍ നിര്‍ബ 
ന്ധിക്കപ്പെട്ട കുറേനക്കാരനായ ശിമവോന്റെ ദൃഷ്ടാ 
ന്തമാകും ഇവിടെ ഏറ്റവും നന്നായി ഇണങ്ങുന്നത്‌. 
നേതൃനിരയില്‍ എത്തിയാല്‍ മാത്രം ശുശ്രൂഷ ചെ 
യ്യുവാന്‍ വ്യഗ്രത കാട്ടുന്നവരുടെ സംഖ്യ ക്രമാതീ 
തമായി ഏറിവരികയാണ്‌ എവിടെയും! 


സ്വന്തം അയോഗൃതകളെക്കുറിച്ചുള്ള ബോദ്ധ്യം 


യോഗൃതകളുടെ തിരിച്ചറിവിനേക്കാള്‍ 

സഭാശുശ്രൂഷയ്ക്ക്‌ അനിവാര്യമായിട്ടുള്ളത്‌ സ്വന്തം 
അയോഗ്യതകളെക്കുറിച്ചുള്ള ബോദ്ധ്യമാണ്‌. തന്റെ 
ചെരുപ്പിന്റെ വാറഴിപ്പാന്‍ തനിയ്ക്ക്‌ യോഗ്യതയില്ലാ 
യെന്ന തിരിച്ചറിവാണ്‌ ശ്രേഷ്ഠതയുടെ മാനദണ്ഠം. 
സ്വന്തം അയോഗ്യതയെ ഏറ്റവും ആഴത്തില്‍ 
തിരിച്ചറിയുന്ന പ്രേഷിത ശുശ്രൂഷയാണ്‌ ഏറ്റവും 
അധികം ഫല്രപദമായിത്തീരുന്നതും. 
ഉത്തമ സാക്ഷ്യം ആരംഭിക്കേണ്ടത്‌ സ്വന്തം 
കുടുംബ വൃത്തങ്ങളില്‍ :- 

പെരുന്നാളില്‍ നമസ്കരിപ്പാന്‍ വന്ന യവനന്മാ 
രില്‍ ചിലര്‍ യേശുവിനെ കാണുവാന്‍ താത്പര്യപ്പെ 
ട്ടു. ഗലീലിയിലെ ബേത്സയിദാക്കാരനായ ഫിലി 
പ്പോസിനെ സമീപിച്ചപ്പോള്‍ ഫിലിപ്പോസ്‌ കൂടിയാ 
ലോചിച്ചത്‌ അന്ത്രയോസുമായിട്ടായിരുന്നു (വി. 
യോഗ 12:20-22). തിബര്യാസ്‌ കടലിന്റെ അക്കരെ 
യുള്ള മലയോരത്ത്‌ യേശുവിന്റെ പിന്നാലെ വന്ന 
പുരുഷാരത്തിന്‌ ഭക്ഷിപ്പാന്‍ എന്തു കൊടുക്കും 
എന്ന ആലോചന വന്നപ്പോള്‍ അന്ത്രയോസ്‌ ആണ്‌ 
കൂട്ടത്തില്‍ ഒരു ബാലന്റെ പക്കല്‍ അഞ്ച്‌ യവത്തപ്പ 
വും, രണ്ടുമീനും ഉണ്ടെന്ന്‌ പറഞ്ഞതും (വി.യോഹ 
6:9). അന്ത്രയോസ്‌ തന്റെ കുടുംബ വൃത്തങ്ങളില്‍ 
തന്നെയാണ്‌ ക്രിസ്തുവിന്റെ സാക്ഷ്യപ്പെടുത്തല്‍ 
ആരംഭിച്ചത്‌. സഹോദരനായ ശിമയോനോട്‌ യേശു 
വിനെക്കുറിച്ച്‌ ആദ്യം അറിയിച്ചതും അന്ത്രയോസ്‌ 
തന്നെ. 


ക്രിസ്തീയതയും, ആത്മീയതയും - മാഹാത്മാ 
ഗാന്ധി 


മഹാത്മാ ഗാന്ധിജി ആത്മീയതയെ ഒരു പുഷ്പ 
ത്തിന്റെ സുഗന്ധത്തോടാണ്‌ ഉപമിച്ചിരിക്കുന്നത്‌. ആ 
പുഷ്പത്തിന്‌ അതിന്റെ മണം ഒരിക്കലും അനുഭവ 
വേദ്യമാകുന്നില്ല. എന്നാല്‍ അത്‌ മറ്റുള്ളവര്‍ക്ക്‌ അനു 
ഭവേദ്യമാകുന്നു. ദൈവത്തിന്റെ മുഖത്തെ ഗാന്ധി 


ജനുവരി 2017 
ജിക്ക്‌ കാണുവാന്‍ കഴിയുന്നത്‌ നിര്‍ദ്ധനരില്‍ 
നിര്‍ദ്ധനരായ മനുഷ്യരുടെ മുഖത്തിലാണ്‌. മൌനം 
എന്നത്‌ ആത്മീയതയുടെ ഭാഗമാണ്‌. “മാനത' പ്രപ 
ഞ്ചം വാഴ്ത്തപ്പെടുന്നതിന്റെ ഭാഷയാണ്‌. 


ഗാന്ധിജി പറഞ്ഞു “ആധുനിക സംസ്കാര 
ത്തില്‍ നാം ആര്‍ജ്ജിച്ചതില്‍ക്കൂടി യേശുവിന്റെ 
പഠിപ്പിക്കലുകളെ നാം തെറ്റിദ്ധരിക്കരുത്‌. നിങ്ങ 
ളുടെ കൈയില്‍ ലഭിച്ച മനുഷ്യരില്‍ അവരറിയാ 
തെ അവരുടെ അബോധ മനസ്സില്‍ അക്രമാസ 
ക്തിയെ വളര്‍ത്തരുത്‌. പാശ്ചാത്യര്‍ ക്രിസ്തീയ 
വിശ്വാസം പ്രഖ്യാപിക്കുന്നുവെങ്കിലും അവര്‍ക്ക്‌ 
ക്രിസ്തീയതയോ, ക്രിസ്തുവോ ഇല്ല. അതുണ്ടാ 
യിരുന്നുവെങ്കില്‍ ഒരു യുദ്ധത്തിന്റെ ആവശ്യകത 
ഉണ്ടാവില്ലായിരുന്നു എന്നു തന്നെയാണ്‌ ഞാന്‍ 
ക്രിസ്തുവിന്റെ ഉപദേശങ്ങളില്‍ക്കൂടെ മനസ്സിലാ 
ക്കുന്നത്‌. സുവിശേഷ എഴുത്തുകാരുടെ മനസ്സ്‌ 
ആരാലും പഠിപ്പിക്കപ്പെട്ടവയല്ല. യേശുവില്‍ നിക്ഷി 
പ്തമായിരുന്ന ശക്തി സ്നേഹത്തിന്റെ ശക്തിയാ 
ണ്‌. എന്നാല്‍ അത്‌ പാശ്ചാത്യരിലേക്ക്‌ എത്തിയ 
പ്പോള്‍ ക്രിസ്തീയത വികൃതമാക്കപ്പെടുകയാണു 
ണ്ടായത്‌. ക്രിസ്തീയ മതം ഇന്ന്‌ രാജാക്കന്മാരുടെ 
മതമായി മാറി.” (Ref. - മഹാത്മാഗാന്ധിയുടെ 
സുവിശേഷങ്ങള്‍ by Fr. O. Thomas, Pattazhy) 


കഷ്ഠതയുടെ എരിതിച്ചുളയിലുടെ ആത്മീയ 
നേത്യത്വത്തില്‍ എത്തിയ പലരും അനുദിനം 
ധനികരുടെ കളിച്ചാവയായി മാറ? വരുന്നത്‌ ഈ 
കാലഘട്ടത്തിരന്റ പ്രത്യേകതയാണ്‌. പാവം്ചെട്ടവ 
രുടെയും, ചുഷിതരുടയും, ദരീഗദനാരായണന്മാ 
രുടെയും, പാര്‍ശ്വവല്‍ക്കരിക്ക ച്ചെട്ടവരു ടെയും 
കൂട്ടായ്മയായിരുന്നു (കിസ്തു വിഭാവനം ചെയ്ത 
സഭ. ചരിശ്രത്തിരന്റ്‌ കുത്തൊഴുക്കില്‍ പിന്നീട്‌ 
നാം കാണുന്നത്‌ അതിന്റ ്രസക്ത? നഷ്ട 
ച്ചട്ടതായിട്ടണ. എന്ന്‌ സഭ പാവഴച്ചട്ടവരുടേതാ 
കുന്നുവോ അന്ന്‌ സജീവമായ ആത്മീയ ഉറവകള്‍ 
ശക്തിച്ചെടും. ക്ട 


ഭദ്രാസന ഗായകസംഘം 


10-ാമത്‌ ഭദ്രാസന കണ്‍വന്‍ഷനോടനുബന്ധിച്ച്‌ 
ഫിലോക്‌സ്‌ സ്കൂള്‍ ഓഫ്‌ ലിറ്റര്‍ജിക്കല്‍ മ്യൂസി 
ക്കിന്റെ നേതൃത്വത്തില്‍ ഭദ്രാസന ഗായകസംഘം 
രൂപീകരിക്കുന്നു. ആയതിന്റെ ഓഡിഷന്‍, 


22-01-2017 ഞായറാഴ്ച 2 മണിക്ക്‌ നടത്തുന്നതാ 
യിരിക്കും. താല്പര്യമുള്ളവര്‍ വികാരിയുടെ 
സാക്ഷ്യപ്രത വുമായി ബഥേല്‍ അരമനയില്‍ 
എത്തിച്ചേരണം എന്ന്‌ ഡയറക്ടര്‍ ഫാ. ബിനു 
തോമസ്‌ അറിയിച്ചു. 





www.bethelpatrika.org 12 


ലേഖനം 


< ഡോ. ജെയ്സി കരിങ്ങാട്ടില്‍ | 


കേരളം കുറ്റകൃത്യങ്ങളുടെ നാടാണോ? എത്രയ 
ധികം കുറ്റകൃത്യങ്ങളാണ്‌ ഓരോ ദിവസവും രജിസ്റ്റര്‍ 
ചെയ്യുന്നത്‌. അനുദിനം ഇത്‌ വര്‍ദ്ധിക്കുകയാണ്‌. 
ജാതി - മതഭേദമെന്യേ വിവിധതരം കുറ്റകൃത്യങ്ങള്‍. 
കുറ്റകൃത്യങ്ങളില്‍ മുന്‍പന്തിയില്‍ പുരുഷന്മാരാണ്‌. 
എന്നാല്‍ സ്ത്രീ കുറ്റവാളികളുടെ എണ്ണവും ക്രമാ 
തീതമായി ഉയരുന്നു എന്നതാണ്‌ സമൂഹമനഃസാ 
ക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിവരം. സ്ത്രീകള്‍ക്ക്‌ സുര 
ക്ഷിതത്വവും, ശക്തീകരണവും നല്‍കി സമൂഹത്തില്‍ 
മുഖ്യധാരയിലേക്ക്‌ കൊണ്ടുവരുന്ന പ്രവര്‍ത്തനങ്ങള്‍ 
ഗവണ്‍മെന്റ്‌ തലത്തിലും മറ്റുമേഖലകളിലും ഉണ്ടെ 
ങ്കിലും കുറ്റവാളികളായ സ്ത്രീകളുടെ എണ്ണം ഉയ 
രുന്നു. കണ്ണൂര്‍, വിയ്യൂര്‍, പൂജപ്പുര തുടങ്ങിയ 
സെന്‍ട്രൽ ജയിലുകളിലും വിവിധ ജില്ലാ ജയിലുക 
ളിലും സബ്‌ ജയിലുകളിലുമായി കഴിയുന്ന ധാരാളം 
സ്ത്രീ തടവുകാര്‍ ഉണ്ട്‌. പുരുഷന്മാരെക്കാള്‍ സ്ത്രീക 
ളുടെ എണ്ണം കുറവാണെങ്കിലും അംഗസംഖ്യ വര്‍ദ്ധി 
ക്കുകയാണ്‌. അതിനാല്‍ സ്ത്രീ കുറ്റകൃത്യങ്ങളും 
അവയുടെ സ്വഭാവരീതികളും പൊതു സമൂഹത്തില്‍ 
കണ്ടില്ലെന്നു നടിക്കാനാവില്ല. നവീന തരം കുറ്റകൃ 
ത്യങ്ങളില്‍ സ്ത്രീ - പുരുഷ ഭേദമില്ല എന്നു തെളി 
യിക്കുന്ന റിപ്പോര്‍ട്ടുകളാണ്‌ ഇപ്പോള്‍ വെളിപ്പെടുത്തു 
ന്നത്‌. 

വ്യാജവാറ്റ്‌, വ്യഭിചാരം, കളളക്കടത്ത്‌, തട്ടിക്കൊ 
ണ്ടുപോകല്‍, ബ്ലാക്ക്‌ മെയിലിംഗ്‌, കൊലപാതകം, 
പെണ്‍വാണിഭം, സൈബര്‍ കുറ്റകൃത്യങ്ങള്‍ എന്നി 
വയിലെല്ലാം പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും 
എത്തിചേരുന്നു. ഗുണ്ടാ സംഘങ്ങളിലും, മാഫിയാ 
ലോകത്തും സ്ത്രീ സാന്നിദ്ധ്യം ഉണ്ട്‌. ആസൂത്രണ 
മികവും ചങ്കൂറ്റവും സ്ത്രീ കുറ്റവാളികളുടെ പ്രത്യേ 
കതയായി കണക്കാക്കുന്നു. മുന്‍പ്‌ പുരുഷന്മാര്‍ 





മാര്തം ചെയ്തിരുന്ന കുറ്റകൃത്യങ്ങളിലും ഇന്ന്‌ 
സ്ത്രീകള്‍ പ്രതിസ്ഥാനത്താണ്‌. 

ആധുനികതയുടെ സ്വാധീനം, പുത്തന്‍ സാമൂ 
ഹിക ചുറ്റുപാടുകള്‍, സാമ്പത്തിക സ്ഥിതി, മാറിയ 
കുടുംബ വ്യവസ്ഥിതി, പാശ്ചാത്യ സംസ്കാര 
സ്വാധീനം എന്നിവയെല്ലാം സ്ത്രീകളെ കുറ്റകൃത്യ 
ങ്ങളിലേക്ക്‌ വലിച്ചിഴക്കുന്ന ഘടകങ്ങളാണ്‌. എന്നാല്‍ 
ചില സാഹചര്യങ്ങളില്‍ പുരുഷ പീഡനം അസഹ്യ 
മായിത്തീരുമ്പോള്‍ കൊലപാതകം വരെ സ്ത്രീകള്‍ 
ചെയ്തുപോകുന്നു. സ്ത്രീകള്‍ നടത്തിയ കൊലപാ 
തകങ്ങള്‍ അധികവും അടുത്ത ബന്ധുക്കളായ പുരു 
ഷന്മാരെയാണ്‌. തകര്‍ന്ന കുടുംബ ബന്ധങ്ങള്‍, രക്ഷി 
താക്കളുടെ ശ്രദ്ധക്കുറവ്‌, സ്ത്രീ വിവേചനം, ലിംഗ 
അസമത്വം ഇവയെല്ലാം കുറ്റകൃത്യങ്ങള്‍ക്ക്‌ പ്രേരണ 
യാകുന്നു. 

സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ദൈവവിശ്വാസം, 
സദാചാരബോധം, മതസ്വാധീനം, നീതിന്യായ വ്യവ 
സ്ഥിതി എന്നിവയില്‍ അപചയം സംഭവിച്ചത്‌ കുറ്റ 
കൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പണവും സ്വാധീ 
നവും ഉണ്ടെങ്കില്‍ പൊലീസിനെയും നീതിന്യായ 
വ്യവസ്ഥിതിയെയും കയ്യിലെടുക്കാം എന്ന തെറ്റായ 
ധാരണയും കുറ്റകൃത്യങ്ങള്‍ ചെയ്യാന്‍ ഏവരെയും 
പ്രേരിപ്പിക്കുന്നു. സ്ര്രീ കുറ്റകൃത്യങ്ങളില്‍ അധി 
കവും ഇത്തരം പരപ്രേരണ പ്രധാന ഘടകമായി 
തീരുന്നു. സ്ത്രീകളെ ഉള്‍പ്പെടുത്തി കുറ്റകൃത്യങ്ങള്‍ 
ആസൂത്രണം ചെയ്യുന്നത്‌ പുരുഷ അധികാര ഘടന 
യുടെ പൊതു സ്വഭാവമാണ്‌. സ്ത്രീകള്‍ പിടിക്കപ്പെ 
ടുകയും തടവിലാക്കപ്പെടുകയും ചെയ്യുമ്പോള്‍ പുരു 
ഷന്മാര്‍ നിഷ്പ്രയാസം രക്ഷപ്പെടുന്നു. പുരുഷന്മാ 
രുടെ ആസുധ്രണങ്ങള്‍ക്ക്‌ വിധേയയായി തടവറക 
ളില്‍ എത്തപ്പെട്ട അനേകം സ്ത്രീകളുടെ കഥ മാ 


www.bethelpatrika.org 13 


റി. 


ബബ ജി 
തരിക? 
5 





ധ്യമങ്ങള്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. സ്ത്രീ തടവുകാ 
രുടെ വര്‍ദ്ധനവിന്റെ പിന്നാമ്പുറം വായിച്ചാല്‍ ഇതില്‍ 
പുരുഷന്മാരുടെ ആസുത്രണമികവും വിജയവും ഒളി 
ചിരിപ്പുണ്ടെന്ന്‌ തെളിയും. 

നഗരവല്‍ക്കരണവും ആഗോളവല്‍ക്കരണവും 
നല്‍കുന്ന ജീവിതവും ആഡംബര ശൈലിയും 
സ്ത്രീകളെ കുറ്റകൃത്യങ്ങളിലേക്കു നയിക്കുന്നു. 
എല്ലാത്തിനും പണം അനിവാര്യവും പ്രേരക ശക്തി 
യുമായി മാറുമ്പോള്‍ ഏതു കുറ്റവും ചെയ്യാന്‍ 
സ്ത്രീകള്‍ തയ്യാറാകുന്നു. ആഭരണഭ്രമം, വസ്ത്ര 
ങ്ങള്‍, വാഹനങ്ങള്‍, സുഖസൌകര്യങ്ങള്‍ എന്നിവ 
ജീവിതത്തെ ഗ്രസിക്കുമ്പോള്‍ പണം കണ്ടെത്തുവാ 
നായി തെറ്റുകളുടെ പുതുലോകത്തേക്ക്‌ സ്ത്രീകള്‍ 
എത്തിച്ചേരുന്നു. വ്യഭിചാരവും, പെണ്‍വാണിഭവും, 
ഗുണ്ടായിസവും, കൊലപാതകവും എല്ലാം 
“റിസ്ക്കു' ളളവയാണെങ്കിലും കൈനിറയെ പണം 
ലഭിക്കുമെന്നുള്ളതിനാല്‍ പുരുഷന്മാരുടെ പ്രലോഭ 
നങ്ങള്‍ക്ക്‌ വഴങ്ങി ഇത്തരം കുറ്റകൃത്യങ്ങളില്‍ 
സ്ത്രീകള്‍ എത്തപ്പെടുന്നു. പിടിക്കപ്പെടുന്ന സ്ത്രീക 
ളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചും ബാങ്ക്‌ 
ബാലന്‍സുകളെപ്പറ്റിയും ജീവിത രീതികളെ പറ്റിയു 
മുളള മാധ്യമങ്ങളിലെ നിറം പിടിപ്പിച്ച കഥകളും 
സ്ത്രീകളെ കുറ്റകൃത്യങ്ങളിലേക്ക്‌ പ്രലോഭിപ്പിക്കുന്ന 
വയാണ്‌. ഇത്തരക്കാര്‍ എളുപ്പത്തില്‍ പണം ഉണ്ടാ 
ക്കുവാന്‍ ഏതു വ്യാജമാര്‍ഗ്ഗവും സ്വീകരിക്കുവാന്‍ 
തയ്യാറാകുന്നു. 

കുറ്റകൃത്യങ്ങളില്‍ എത്തപ്പെടുന്ന സ്ത്രീകള്‍ക്ക്‌ 
നഷ്ടമാകുന്നത്‌ അവരുടെ ജീവിതം തന്നെയാണ്‌. 
കുടുംബം, സമുഹം, കുട്ടികള്‍ ഇവയെല്ലാം സ്വയം 
നഷ്ടപ്പെടുത്തുന്നു. എത്തിച്ചേരുന്നത്‌ തടവറകളിലേ 
ക്കും. ഒരിക്കല്‍ കുറ്റവാളിയായാല്‍ സമൂഹം അവരെ 
മറ്റൊരു കണ്ണുകൊണ്ടാണ്‌ കാണുന്നത്‌. 
ആത്മരക്ഷാര്‍ഥം മറ്റുളളവരെ കൊല്ലാന്‍ നിര്‍ബന്ധി 
തയായവള്‍, കുഞ്ഞുങ്ങളോട്‌ കാണിക്കുന്ന ക്രൂരത 
യില്‍ സഹികെട്ട്‌ കത്തിയോ, കോടാലിയോ, എടു 
ക്കേണ്ടി വന്നവള്‍, ഭര്‍ത്താവിന്റെയോ അച്ഛന്റെയോ 
കുറ്റങ്ങള്‍ ഏറ്റെടുത്തു സ്വയം ബലിയാടായിത്തീരു 
ന്നവള്‍ ഇങ്ങനെ തടവറയില്‍ അകപ്പെട്ട സ്ത്രീക 
ളുടെ എണ്ണം വ്യത്യസ്ഥതരത്തിലുളളതാണ്‌. സ്ത്രീകു 
റ്റവാളികളോടുള്ള സമീപനവും ചോദ്യംചെയ്യലും 
അതിലും അസഹ്യമാണ്‌. കുറ്റകൃത്യങ്ങള്‍ ചെയ്ത 
സ്ത്രീകളുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ചാല്‍ 
അധികവും തകര്‍ന്ന കുടുംബങ്ങളിലെ പ്രതിനിധി 
കളാവും. സ്ത്രീ കുറ്റകൃത്യങ്ങള്‍ വര്‍ദ്ധിക്കുന്നു എന്ന്‌ 
മാധ്യമങ്ങള്‍ പ്രചരിപ്പിക്കുമ്പോള്‍ അതില്‍ സ്ത്രീകള്‍ 
മാത്രം പ്രതികള്‍ എന്ന നിലപാടാണ്‌ സ്വീകരിക്കു 
ന്നത്‌. ഓരോ കേസും വിശകലനം ചെയ്യുമ്പോള്‍ 


ജനുവരി 2017 
സ്ത്രീകള്‍ നടത്തുന്ന കുറ്റകൃത്യങ്ങള്‍ക്ക്‌ മാര്‍ഗ്ഗം പക 
രുന്ന പ്രധാന വില്ലന്‍ പുരുഷന്‍ തന്നെയാണ്‌. പല 
കേസുകളും പുരുഷന്റെ താല്പര്യങ്ങള്‍ക്ക്‌ അനുസ 
രിച്ചുള്ള കുറ്റകൃത്യങ്ങളായിരിക്കും. അതില്‍ പ്രധാന 
പ്രതിയാകുന്നത്‌ സ്ത്രീകളും ഇരയാകുന്നത്‌ കുട്ടി 
കളും ആയിരിക്കും. അതിനാല്‍ സ്ത്രീകുറ്റകൃത്യങ്ങ 
ളില്‍ തകര്‍ന്ന കുടുംബബന്ധങ്ങളും പുരുഷനേതൃ 
ത്വവും പലപ്പോഴും ഒളിച്ചിരിപ്പുണ്ട്‌. 

കുടുംബബന്ധങ്ങളുടെ തകര്‍ച്ചയും ആത്മീയ 
മൂല്യങ്ങളുടെ തിരോധാനവും കുറ്റകൃത്യങ്ങള്‍ 
സൃഷ്ടിക്കുന്നു. ഇതില്‍ ആണ്‍-പെണ്‍ വ്യത്യാസമി 
ല്ല, ഭാതികതയും ആര്‍ഭാടവും ജീവിതത്തെ സ്വാധീ 
നിക്കുന്നതിനാല്‍ സ്ത്രീകളും കുറ്റകൃത്യങ്ങളിലേക്ക്‌ 
വഴുതി വീഴുന്നു. സ്ത്രീ കുറ്റവാളികളുടെ ജീവിത 
പശ്ചാത്തലങ്ങള്‍ പൊതു സമൂഹം പ്രത്യേകം പഠന 
വിധേയമാക്കേണ്ടതാണ്‌. കുടുംബ ബന്ധങ്ങള്‍ സുര 
ക്ഷിതത്വത്തിന്റെ ഇടങ്ങളായി മാറണം. സ്നേഹ 
ത്തില്‍ നിറയുന്ന കുടുംബാന്തരീക്ഷം കുറ്റകൃത്യങ്ങ 
ളില്‍ നിന്നും സ്ത്രീകളെ പിന്‍തിരിപ്പിക്കും. ആരും 
നിയമത്തിന്‌ അതീതരല്ല എന്നും, എല്ലാ കുറ്റവും 
എക്കാലവും മറച്ചുവയ്ക്കാന്‍ കഴിയില്ലെന്നും സമൂ 
ഹത്തിന്‌ ബോധ്യമുണ്ടാകണം. അക്രമവാസനയും 
കുറ്റകൃത്യങ്ങള്‍ ചെയ്യുന്നതിനുള്ള പരപ്രേരണയും 
തിരിച്ചറിയുവാന്‍ സ്ത്രീ സംഘങ്ങള്‍ വ്യാപകമായ 
ബോധന പദ്ധതികള്‍ ആവിഷ്കരിക്കണം. കുറ്റവാളി 
എന്നു കോടതി വിധിയെഴുതിയാലും ചിലപ്പോള്‍ 
അവര്‍ നിരപരാധികള്‍ ആയിരിക്കും. ലഭ്യമാകുന്ന 
തെളിവുകളുടെയും അതിന്റെ വ്യാഖ്യാനങ്ങളുടെയും 
അടിസ്ഥാനത്തിലാണല്ലോ കോടതി വിധിയെഴുതു 
ക. അതിനാല്‍ സമൂഹത്തില്‍ സ്ത്രീ കുറ്റകൃത്യങ്ങള്‍ 
ഒഴിവാക്കപ്പെടുവാന്‍ വ്യാപകമായ ബോധനം അനി 
വാര്യമാണ്‌. രാജ്യത്തെ സ്ത്രീ സംഘങ്ങള്‍ക്ക്‌ ഇക്കാ 
രൃത്തില്‍ ഉത്തരവാദിത്തം വളരെയാണ്‌. പൊതുസ 
മൂഹത്തിലെ എല്ലാ വിഭാഗം സ്ത്രീകള്‍ക്കും ബോ 
ധനം നല്‍കുന്നതിനുള്ള പദ്ധതികള്‍ ആവിഷ്കരി 
ക്കണം. 

സ്ര്രീ തടവുകാരുടെ ആദ്ധ്യാത്മീകവും, മാനസി 
കവും നിയമപരവുമായ ഉത്തരവാദിത്ത്വങ്ങള്‍ നിര്‍വ 
ഹിക്കുവാനുള്ള പദ്ധതികളും ഉണ്ടാകണം. കാണ്‍സ 
ലിങ്ങ്‌, നിയമപരിരക്ഷ എന്നിവ അവര്‍ക്ക്‌ നല്‍കണം. 
സ്ത്രീ കുറ്റവാളികളുടെ അവകാശങ്ങള്‍ നിഷേധിക്ക 
പ്പെടുന്നതിനെതിരെ ജാഗ്രത പുലര്‍ത്തുവാനും അവ 
രുടെ മനുഷ്യാവകാശങ്ങള്‍ സംരക്ഷിക്കപ്പെടുവാനും 
കഴിയണം. ശിക്ഷാകാലാവധി പൂര്‍ത്തിയാക്കി തിരി 
ച്ചെത്തുന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിനും 
സംവിധാനം ഉണ്ടാകണം. ആത്മീയ പരിപോഷണവും 
ഉദ്ബോധനവും നല്‍കുവാനും ശ്രദ്ധിക്കണം. ക്ല 


www.bethelpatrika.org 14 


ff 


LA” 


Zs Pr 


ജ്ജ്‌ പി 





സമകാലിക വിഷയങ്ങള്‍ തന്റെ പ്രതാധിപ 
ത്വത്തി ലുള്ള “ബഥേല്‍ പ്രതിക” എന്ന മാസി 
കയിലൂടെ വിശകലനം ചെയ്ത്‌, വിശ്വാസികളായ 
വായനാസമൂഹത്തിനും മറ്റും ഉള്‍ക്കാഴ്ചയ്ക്ക്‌ 
പ്രേരണ നല്‍കി ഒരു മാര്‍ഗ്ഗനിര്‍ദ്ദേശകനായിട്ടു കൂടി 
വര്‍ത്തിക്കുന്ന ചെങ്ങന്നൂര്‍ ഭദ്രാസന ഇടയന്റെ 
വലിയ മനസ്സിനെ ശ്ലാഘിച്ചുകൊണ്ട്‌, കഴിഞ്ഞ കുറെ 
ലക്കങ്ങളില്‍ പരിശുദ്ധസഭയുടെ ഇടവകതലം 
മുതല്‍ ഉള്ള നേതൃത്വസ്ഥാനികള്‍ /അധികാര സ്ഥാ 
നികള്‍ എപ്രകാരം ആയിരിക്കണമെന്നുള്ള ചിന്താ 
ശകലങ്ങള്‍ 2017 മാര്‍ച്ചില്‍ കൂടുന്ന മലങ്കര ഓര്‍ത്ത 
ഡോക്‌സ്‌ സഭയുടെ പാര്‍ലമെന്റായ “മലങ്കരസുറി 
യാനി ക്രിസ്ത്യാനി അസ്സോസ്സിയേഷന്‍” സമ്മേള 
നത്തിന്റെ പശ്ചാത്തലത്തില്‍ ചര്‍ച്ചാവിഷയമാകുന്ന 
തിനാല്‍, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാ 
നത്തില്‍ ഒരു കുറിപ്പ്‌ ആവശ്യമെന്ന്‌ ശക്തമായി കരു 
തി, ദൈവാത്മാവില്‍ ശരണപ്പെട്ട്‌ തലവാചകത്തില്‍ 
ന്നി ചില ചിന്തകള്‍ പകരട്ടെ. 


ടോ 


അധികാരം- “അധികാരം ദൈവത്തില്‍ നിന്ന്‌ 
- വി.ലൂക്കോ. 10:19 


“ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല” - 
റോമര്‍ 13:1 


അണ്ഡകടാഹത്തിന്റെ സൃഷ്ടാവായ ദൈവം 
അതിന്റെ മകുടമായി മനുഷ്യനെ നിര്‍മ്മിച്ച്‌ ആക്കി 
വെച്ചിരിക്കുന്നു. സാമൂഹൃജീവിയായ മനുഷ്യന്റെ 
സുഗമമായ ജീവിതയാത്രയ്ക്ക്‌ നിയമങ്ങളും, ചട്ട 


സഭാസേവനം 


ഷാജന്‍ മാത്യു 


ഞാന്‍ ആരെ 


തെരഞ്ഞെടുക്കേണ്ട 


ങ്ങളും, ദൈവാത്മപ്രേരണയാലും, ആവശ്യകതാ 
ബോധ്യത്താലും ഉണ്ടാകുകയും, അതിന്റെ ഭംഗി 


- യായ പാലനത്തിനായി വേണ്ട സംവിധാനങ്ങള്‍ 


ക്രമീകരിക്കപ്പെടുകയും ചെയ്തു. 
ക്രിസ്തീയ സഭയുടെ ആരംഭത്തില്‍ ക്രിസ്തു 


വിന്റെ ചൈതന്യം ഉള്‍ക്കൊണ്ട്‌ സഭയെ നയിക്കു 


വാനും, പരിപോഷിപ്പിക്കുവാനും, വിശുദ്ധ അപ്പോ 
സ്തോലന്‍മാരും തുടര്‍ന്ന്‌, അവരാല്‍ കൈവെപ്പ്‌ 
ലഭിക്കപ്പെട്ടിട്ടുള്ള മൂപ്പന്മാരും, ശുശ്രൂഷകന്മാരും, മറ്റ്‌ 
സ്ഥാനികളും ഉണ്ടാകപ്പെട്ടു. 

വി.ലൂക്കോസ്‌ 10:18-ല്‍ ഭൌതികമായ എല്ലാ 
ശക്തികള്‍ക്കും എതിരെ കര്‍ത്താവ്‌ താന്‍ തെര 
ഞ്ഞെടുത്ത വര്‍ക്ക്‌ അധികാരം നല്‍കുന്നതായി 
കാണുന്നു. താന്‍ തെരഞ്ഞെടുത്ത്‌ അധികാരം 
നല്‍കിയ സ്ഥാനികളോട്‌ കര്‍ത്താവ്‌ നല്‍കുന്ന ഉപ 
ദേശങ്ങളില്‍നിന്നും തന്റെ പ്രവര്‍ത്തനങ്ങ 
ളില്‍നിന്നും നേതൃത്വസ്ഥാനികള്‍ക്ക്‌ എന്നേക്കും 
ഉണ്ടാകേണ്ട ഗുണങ്ങള്‍ അല്പമായി വിശകലനം 
ചെയ്യാം. 


1. “തനിക്ക്‌ മുമ്പായി ഈരണ്ടായി അയച്ചു”. - വി. 
ലൂക്കോസ്‌ 10:1 

നേതൃത്വസ്ഥാനികള്‍ ക്രിസ്തുവിന്റെ 
മുന്‍ഗാമികളായി പ്രവര്‍ത്തിക്കണം. ക്രിസ്തുസന്ദേ 
ശവാഹകരാകണം. ക്രിസ്തുവിന്റെ താല്പര്യസം 
രക്ഷകരായി നേതൃത്വത്തില്‍ വരുന്നവര്‍ പ്രവര്‍ത്തി 
ക്കുന്നവരാകണം. ഈരണ്ടായി അയച്ചുവെന്നതില്‍ 
നിന്നും അവര്‍ സുതാര്യരായിരിക്കണമെന്നും, പാര 
സ്പരൃതയോടെ പ്രവര്‍ത്തിക്കുന്നവര്‍ ആയിരിക്കണ 
മെന്നു കര്‍ത്താവു ഉദ്ദേശിക്കുന്നു. കൂടെയുള്ളവരുടെ 
കുതികാല്‍ വെട്ടി, നേതൃത്വസ്ഥാനത്തേക്ക്‌ സൂത്ര 
ങ്ങള്‍ മെനഞ്ഞ്‌ ഇടിച്ചു കയറി വരുന്നവരും, 
അങ്ങനെ തുടരുവാന്‍ വെമ്പുന്നവരും തെരഞ്ഞെ 
ടുക്കപ്പെടുന്നത്‌ ദൈവേഷ്ടത്തിന്‌ വിധേയമായി നാം 
സമ്മതിദാനം വിനയോഗിക്കുന്നതു മൂലമാണോ? 
അതോ വേറെ വാതില്‍ വഴി വരുന്നവരാണോ? 
എന്ന്‌ നാം ദൈവാത്മാവില്‍ ചിന്തിക്കണം. 


2, “തന്റെ കൊയ്ത്തിന്‌ വേലക്കാരെ അയക്കേ 
ണ്ടതിന്‌ അപേക്ഷിപ്പിന്‍”. - വി.ലൂക്കോസ്‌ 10:2 


www.bethelpatrika.org 15 





ൽ പി 
ത്ന 
> 
പ്രാര്‍ത്ഥിക്കുന്നവരായിരിക്കണം നേതൃത്വത്തി 
ലുള്ളവര്‍. പ്രാര്‍ത്ഥന, ദൈവവുമായുള്ള സൌഹാര്‍ദ്ദ 
മാണ്‌, കൂട്ടായ്മയാണ്‌. 
കൌദാശിക ജീവിതത്തിലും, യാമപ്രാര്‍ത്ഥന 
കളിലും പങ്കെടുക്കാതെയും, കുടുംബാരാധനയ്ക്ക്‌ 
നേതൃത്വം നല്‍കാതെയും, സംബന്ധിക്കാതെയും, 
സണ്‍ഡേസ്കൂള്‍ പഠനം പോലും ഇല്ലാതെയും 
സ്ഥാനമോഹികളായി ഇടവക /സഭാതലത്തില്‍ 
,്രവര്‍ത്തി ക്കുവാന്‍ ഉത്സാഹം കാട്ടുന്നവര്‍ക്ക്‌ 
താല്പര്യം പരിശുദ്ധ സഭയുടെ ഉയര്‍ച്ചയല്ല. തനി 
ക്കുശേഷം പ്രളയം എന്നു ചിന്തിക്കുന്നവരെയല്ലാ 
മറിച്ച്‌ കൂടുതല്‍ പ്രവര്‍ത്തകരെ നേതൃത്വത്തിലേക്ക്‌ 
കൊണ്ടുവരുന്നവരെയാണ്‌ കര്‍ത്താവ്‌ നേതൃ 
ത്വസ്ഥാനികളായി കാണുന്നത്‌. 


3. “ചെന്നായ്ക്കളുടെ നടുവില്‍ കുഞ്ഞാടുകളെ 
പ്പോലെ അയച്ചിരിക്കുന്നു”. - വി.ലൂക്കോസ്‌ 10: 3 
നേതൃത്വസ്ഥാനം സുഖകരവും, 

ആശ്വാസദായകവുമല്ല. മുള്ളും പറക്കാരയും നിറ 
ഞ്ഞതാണ്‌. പ്രതിസന്ധികള്‍ നിറഞ്ഞതാണ്‌. കാര്‍മേ 
ഘപടലാവൃതമാണ്‌. സഭാഗാത്രത്തിന്റെ വിഷമ 
ങ്ങളെ, വെല്ലുവിളികളെ സന്തോഷപൂര്‍വ്വം ഏറ്റെടു 
ത്തുകൊണ്ട്‌ ശാന്തിയുടേയും സമാധാനത്തിന്റേയും 
പാതയില്‍ ജനങ്ങളെ സേവിപ്പാന്‍ കഴിയുന്നവരാ 
യിരിക്കണം നേതൃത്വസ്ഥാനികള്‍. 
4. “സഞ്ചിയും, പൊക്കണവും, ചെരിപ്പും എടു 
ക്കരുത്‌. വഴിയില്‍ വച്ച്‌ ആരെയും വന്ദനം ചെയ്യു 
കയുമരുത്‌”. വി.ലൂക്കോസ്‌ 10:4 

എന്താകും എന്ന ഉല്‍കണ്ഠയോടെ ശുഭാപ്തി 
വിശ്വാസമില്ലാത്തവര്‍ നേതൃത്വത്തില്‍ വരുന്നത്‌ 
ദോഷകരമാണ്‌. പണത്തിനുവേണ്ടിയും, പ്രശസ്തി 
ക്കുവേണ്ടിയും സ്ഥാനമോഹികളാകുന്നവര്‍ സമൂഹ 
ത്തിന്‌ ശാപമായിത്തീരും. അവര്‍ അഴിമതിക്കും, 
അത്യാഗ്രഹത്തിനും കൂട്ടാളികളാകും. പണവും, 
സ്വാധീനവും അര്‍ഹത നിശ്ചയിക്കുന്ന അപച്യുതി 
യിലേക്ക്‌ കാര്യങ്ങള്‍ താഴ്ന്നിറങ്ങും. അങ്ങനെ 
അധി കാര/നേതൃത്വസ്ഥാനങ്ങളി ലേക്ക്‌ 
നുഴഞ്ഞിറങ്ങി കയറിക്കേറുന്നവര്‍ നില്‍ക്കരുതാത്ത 
സ്ഥാനത്ത്‌ നില്‍ക്കുന്ന ആപതസ്ഥാനികളാണ്‌. 
സൂക്ഷിക്കുക. 
5. “എങ്കിലും ഭൂതങ്ങള്‍ നിങ്ങള്‍ക്കു കീഴടങ്ങുന്ന 
തിലല്ല, നിങ്ങളുടെ പേര്‍ സ്വര്‍ഗ്ഗത്തില്‍ എഴുതി 
യിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിന്‍”. വി.ലൂ 
ക്കോസ്‌ 10: 20 


എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പ്രതതാളുക 
ളില്‍ പേര്‍ വരുത്തുവാന്‍ വെമ്പുന്നവരും, മാദ്ധ്യമ 
ങ്ങളില്‍ നിഴലിച്ചുനിന്ന്‌ സ്വയം പ്രശസ്തി വരുത്തു 
ന്നവരുമല്ല കര്‍ത്താവിന്റെ കാഴ്ചപ്പാടിലെ നേതൃത്വ 


ഇനുവരി 2017 
സ്ഥാനികള്‍. തന്റെ സഭയുടെ, സമൂഹത്തിന്റെ 
ശ്രേയസ്കരമായ ഉയര്‍ച്ചയ്ക്ക്‌ നിശബ്ദതയോടെ 
ധീരമായി പ്രവര്‍ത്തിക്കുന്നവരാണ്‌ സ്ഥാനത്തേക്ക്‌ 
വന്നുചേരണ്ടത്‌. എളിമയുടെയും താഴ്മയുടെയും 
മാതൃകകളായി നേതൃത്വസ്ഥാനികള്‍ /അധികാര 
സ്ഥാനികള്‍ ശോഭിക്കപ്പെടണം. 


6. “വിശ്വസ്തനും സമര്‍ത്ഥരുമായിരി 
ക്കണം”. (2 തിമൊഥെയോസ്‌ 2:2) 


“അത്യല്പത്തില്‍ വിശ്വസ്തന്‍, അധികത്തിലും 
വിശ്വസ്തന്‍” എന്ന്‌ നമ്മുടെ കര്‍ത്താവ്‌ പഠിപ്പിക്കു 
ന്നു. ഇടവകതലത്തില്‍ (പവര്‍ത്തിച്ച്‌ 
വിശ്വസ്തതയാര്‍ജ്ജിച്ചവര്‍ പടിപടിയായി സഭയുടെ 
ഉത്തമനേതൃത്വസ്ഥാനികളായി തെരഞ്ഞെടുക്കപ്പെ 
ടണം. 


കാര്യകാരണസഹിതം വിഷയങ്ങളെ അപര 
ധിച്ച്‌ പഠിക്കുവാനും, പഠിപ്പിക്കുവാനും, അവതരി 
പ്പിക്കുവാനും സമര്‍ത്ഥരായവരായിരിക്കേണം നേതൃ 
ത്വത്തില്‍ വരേണ്ടത്‌. 


മദ്യര്രിയനും, തല്ലുകാരനും ഏഷണിക്കാരനും, 
('തിമൊഥെയോസ്‌ 3) കേള്‍ക്കുന്നവരെ മറിച്ചുകള 
യുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത പൊള്ള 
യായ വാഗ്ദാനങ്ങളും, പപലോഭനങ്ങളും 
നടത്തുന്ന(2തിമൊ. 2:14)വരേയും നാം സൂക്ഷിച്ചൊ 
ഴിയണം. 


പുത്തന്‍കാവില്‍ കൊച്ചുതിരുമേനി ഉരുവിടു 
മായിരുന്നതുപോലെ “എന്റെ ദൈവം എന്റെ സഭ്‌ 
എന്ന കാഴ്ചപ്പാടോടെ സഭയെ ദര്‍ശിച്ച്‌ പ്രവര്‍ത്തി 
ക്കുന്നവര്‍ ആയിരിക്കേണം ആധുനിക സഭയെ നയി 
ക്കുവാന്‍ തെരഞ്ഞെടുക്കപ്പെടേണ്ടത്‌. 


സ്വയം സ്ഥാനാര്‍ത്ഥിത്വം പ്രഖ്യാപിച്ച്‌ ഇടവ 
കതലത്തില്‍ പോലും നല്ലൊരു സേവനം 
കാഴ്ചവെക്കുവാന്‍ കഴിയാതെ സാധാരണ സഭാം 
ഗത്തിന്റെ നിലവാരം മാര്രം പുലര്‍ത്തുന്നവര്‍ 
ശാസ്ര്ര സാങ്കേതിക വിദ്യയില്‍ ദൈവത്തിന്റെ 
അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തു വരുന്ന 
പുതുപുത്തന്‍ തലമുറക്ക്‌ നല്ല മാര്‍ഗ്ഗനിര്‍ദ്ദേശകരായി 
ബുദ്ധിപൂര്‍വ്വം, വിവേകപൂര്‍വ്വം ദൈവാശ്രയബോധ 
ത്തിലും പരിശുദ്ധാത്മനിറവിലും സഭയെയും സമൂ 
ഹത്തെയും നയിക്കുവാന്‍ കഴിയുമോയെന്ന്‌ വിശ്വാ 
സസമൂഹം വിലയിരുത്തി വിധിയെഴുതണം. 


പരിശുദ്ധസഭയുടെ ആദ്യ തെരഞ്ഞെടുപ്പായ 
ഏഴു ശെമ്മാശന്മാര്‍ക്കായി തിരഞ്ഞപ്പോള്‍ എടുത്ത 
മാര്‍ഗ്ഗനിര്‍ദ്ദേശമായ മൂന്ന്‌ കാര്യങ്ങള്‍ നമ്മളും പിന്തു 
ടരേണ്ടതാണ്‌. “ആത്മാവും, ജ്ഞാനവും, നല്ല 
സാക്ഷ്യവും” (അപ്പോസ്തോലപ്രവൃത്തികള്‍ 6:3). 
അങ്ങനെയുള്ളവര്‍ക്കായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം, 
അങ്ങനെയുള്ളവരെ കണ്ടെത്താം, അങ്ങനെ 


www.bethelpatrika.org | 16 | 





ബന്‍ 
ച്ത്രിക 


യുള്ളവരെ നമ്മുടെ ആധുനികസഭയുടെ നായക 
രായി നമുക്ക്‌ തെരഞ്ഞെടുക്കാം. ഏറാംമൂളികളെ 
യല്ല, യഥാര്‍ത്ഥമായി സഭയെ സ്നേഹിച്ച്‌ കാര്യകാ 
രണസഹിതം വിഷയങ്ങളെ വിലയിരുത്തി ധീരമായി 
സഭയെ നയിക്കുന്നവരെ നമുക്ക്‌ തേടാം. അതിതീ 
ഷ്ണപ്രതിസന്ധിഘട്ടങ്ങളില്‍ സഭയെ സ്നേഹിക്കു 
കയും, നിസ്വാര്‍ത്ഥമായി പ്രവര്‍ത്തിക്കുകയും, 
സ്ഥാനമാനങ്ങള്‍ ഏറ്റുവാങ്ങാതെ സഭയെ തീവ 
മായി സ്നേഹിക്കുകയും, ഉജ്ജ്വലമായി സേവിക്കു 
കയും ചെയ്ത യശഃശരീരരായ കെ.സി. ചാക്കോ, 
കെ.സി. മാമ്മന്‍മാപ്പിള, പത്രോസ്‌ മത്തായി മുത 
ലായ ആത്മായ നേതൃത്വനിരയില്‍പ്പെട്ടവരും, ഏഴു 
വര്‍ഷം മാത്രം വൈദികട്രസ്റ്റി സ്ഥാനത്ത്‌ തുടര്‍ന്ന്‌, 
സ്തുത്യര്‍ഹ സേവനം നിര്‍വ്വഹിച്ച ശേഷം സ്ഥാനം 
മാറിക്കൊടുത്ത്‌ നല്ല കീഴ്വഴക്കം സൃഷ്ടിച്ചു 
കര്‍ത്ത്യസന്നിധിയില്‍ വിശ്രമിക്കുന്ന മണലില്‍ 
യാക്കോബ്‌ കത്തനാരും നമ്മുടെ ചിന്തയ്ക്ക്‌ 
ഉര്‍ജ്ജം പകര്‍ന്നു നല്‍കട്ടെ, നമ്മുടെ തെരഞ്ഞെ 
ടുപ്പിനെ സ്വാധീനിക്കട്ടെ. കര്‍ത്താവും ദൈവവുമാ 
യവന്‍ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. 


നേതൃത്വ പരിശീലന കളരി 


ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യ 
ത്തില്‍ നടത്തുന്ന ട-ാമത്‌ നേതൃത്വ പരിശീലന 
കളരി 2017 ജനുവരി 28 ശനിയാഴ്ച 9.30ന ബഥേല്‍ 
അരമനയില്‍ വെച്ച്‌ നടക്കും. റവ. ഫാ. ഡോ. 
നൈനാന്‍ കെ. ജോര്‍ജ്ജ്‌ ക്ലാസ്സിന്‌ നേതൃത്വം 
നല്‍കും. ആദ്ധ്യാത്മിക സംഘടനകളുടെ ഭ്രാസന/ 
ഡിസ്ട്രിക്റ്റ്‌ ഭാരവാഹികളും സുവിശേഷ സംഘം 
പ്രവര്‍ത്തകരും പങ്കെടുക്കേണ്ടതാണ്‌. 


മണ്ണിന്‍ വിളവുകള്‍... 

10-0൦ പേജിന്റെ തുടര്‍ച്ച... 

ധാന്യവും വീഞ്ഞും എണ്ണയും ഭൌതികമായ 
സമ്പല്‍സമൃദ്ധിയുടെ പ്രതീകങ്ങളായി പഴയ 
നിയമപുസ്തകങ്ങളില്‍ കാണപ്പെടുന്നത്‌ പരിശുദ്ധ 
സഭയ്ക്ക്‌ (കിസ്‌ തുവില്‍നിന്ന്‌ ലഭിയ്ക്കുന്ന 
കൃപാവരങ്ങളുടെ മുന്‍കുറിയായി നമുക്ക്‌ 
മനസ്സിലാക്കാം. കാല്‍വറിയാഗത്തിലൂടെ മനുഷ്യ 
വര്‍ഗ്ഗത്തിനു നേടികൊടുത്ത നിത്യരക്ഷയും ആശ്വാ 
സ്രപദനായ പരിശുദ്ധ റൂഹായെ അയച്ചുതന്ന 
വന്‍കൃപയും വിശ്വാസികളുടെ ആത്മീയ ജീവിത 
ത്തിലെ അമൂല്യസമ്പത്താണ്‌. ആദ്ധ്യാത്മിക 
പോഷണത്തിന്‌ അനുപേക്ഷണീയമായ കര്‍ത്താ 
വിന്റെ തിരുശരീരവും രക്തവും ജീവന്‍നല്‍കി 
ആശ്വസിപ്പിക്കുന്ന റൂഹായും നമുക്ക്‌ ലഭിച്ചിരിക്കുന്ന 
സ്വര്‍ഗ്ഗീയ ദാനങ്ങളാണ്‌. വിശ്വാസവും സ്നേഹവും 


ജനുവരി 2017 
മെറിറ്റ്‌ സ്കോളര്‍ഷിപ്പ്‌ 2016-2017 


അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മ്രെതാപ്പോലീത്തായുടെ സപ്തതിയോടനുബന്ധി 
ച്ച്‌ കൂര്‍ത്തമല സെന്റ്‌ ജോര്‍ജ്ജ്‌ യുവജനര്ര 
സ്ഥാനം 2008ല്‍ ആരംഭിച്ച മെറിറ്റ്‌ സ്കോളര്‍ഷിപ്പ്‌ 
പരീക്ഷക്കായി 2016 - 2017 വര്‍ഷത്തേക്ക്‌ അപേ 
ക്ഷകള്‍ ക്ഷണിക്കുന്നു. മലങ്കര ഓര്‍ത്തഡോക്സ്‌ 
സഭയില്‍ ഉള്‍പ്പെട്ട 10, 12 എന്നീ സെക്കുലര്‍ 
ക്ലാസ്സുകളില്‍ പഠിക്കുന്ന കുട്ടികള്‍ക്ക്‌ അപേക്ഷ 
സമര്‍പ്പിക്കാവുന്നതാണ്‌. പാഠ്യവിഷയം, സഭാ 
ചരിത്രം (1912 മുതല്‍) പൊതുവിജ്ഞാനം, അഭി 
രുചി, വി. പഠലോസിന്റെ 14 ലേഖനങ്ങള്‍ എന്നീ 
വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന 
പ്രത്യേക പരീക്ഷയിലാണ്‌ വിജയികളെ കണ്ടെ 
ത്തുന്നത്‌ 10, 12 ക്ലാസ്സുകളില്‍ ഒന്നാമതെത്തുന്ന 
ഓരോ കുട്ടികള്‍ക്കും സാബുമോന്‍ പടിപ്പുറത്ത്‌ 
മെമ്മോറിയല്‍ എന്‍ഡോവ്‌മെന്റ്‌ തുകയായ 5000 
രൂപാ വീതം സ്കോളര്‍ഷിപ്പ്‌ ലഭിക്കുന്നതാണ്‌. 
പരീക്ഷ 2017 ജനുവരി 26-ാം തീയതി വ്യാഴാഴ്ച 
ഉച്ചയ്ക്ക്‌ 1.30 ന്‌ കുമ്പനാട്‌ കട്രപ സെന്റ്‌ ജോര്‍ 
ജ്ജ്‌ ചാപ്പലില്‍ വെച്ച്‌ നടത്തപ്പെടുന്നതാണ്‌. 
അപേക്ഷകള്‍ 2017 ജനുവരി 19-ാം തീയതിക്കു 
മുമ്പായി സെക്രട്ടറി, സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ യൂത്ത്‌ മൂവ്മെന്റ്‌, കട്രപ പി. ഒ., കുമ്പ 
നാട്‌ 689547 എന്ന വിലാസത്തില്‍ അയക്കാവുന്ന 
താണ്‌. കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌: 
ഫോണ്‍: 9048230425, 9061228232 





പ്രത്യാശയും നിറഞ്ഞ ക്രൈസ്തവ ജീവിതത്തിന്‌ 
നമ്മെ യോഗ്യരാക്കുന്ന ദൈവീക കരുണയുടെ 
പ്രത്യക്ഷ മര്‍മ്മങ്ങളായ വി. കൂദാശകളില്‍ അവ 
നിറഞ്ഞു നില്‍ക്കുന്നു. 

(നോട്‌ : ഗോതഷ്ഥില്‍ നിന്നുണ്ടാകുന്ന 
അച്ഛവ്യും മുന്തിരിച്ചാറില്‍്‌ നിന്നുണ്ടാകുന്ന വീഞ്ഞും 
മാതമ്മ വി. കുര്‍ബ്വാനയില്‍്‌ ഉപയേോഗിയ്ക്കാവു 
എന്ന്‌ ച. സഭ അനുശാസ്ധിയ്ക്കുന്തു. അതുപോലെ 
ഒലിവെണ്ണയടക്കം നിശ്ചിത ചേരുവകള്‍ നിശ്ചിത 
അനുപാതത്തില്‍ ചേര്‍ത്തു നുയമ?ക്കച്ഛെട്‌ 
(ചാര്‍ത്ഥനകള്‍ വഴ? മഹാചുരോഹിതന്റെ 
കകളാല്‍്‌ കുദാശ ഒചെയ്യച്ചെട്്‌ സഭയ്ക്ക്‌ 
നല്‍കുന്ന മുറോല്‍ മാതമേ കുദാശകള/ില്‍്‌ 
അഭിഷേകത്തിന്‌ ഉപയോഗിക്കാവു. ഇത്‌ ആദിമ 
നൂറ്റാണ്ടു മുതല്‍ വി. പിതാക്കന്മാര്‍ അനുഷ്ഗിച്ചും 
അനുസരിച്ചും പോരുന്ന നിയമങ്ങളമത) 


www.bethelpatrika.org 17 


സഭാകാര്യം 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 





പഫലാകംത്തിലെ ഏറ്റവും വിപുലമായ ക്രൈ 
സ്തവ ജനാധിപത്യ സംവിധാനമാണ്‌ മലങ്കര സുറി 
യാനി ക്രിസ്ത്യാനി ആസോസിയേഷന്‍. തിരഞ്ഞെ 
ടുക്കപ്പെടുന്ന നാലായിരത്തോളം അംഗങ്ങളുള്ള 
ഈ പാര്‍ലിമെന്റിന്‌ അനന്യമായ അധികാരാവകാ 
ശങ്ങളാണുള്ളത്‌. സഭാദ്ധ്യക്ഷനേയും മ്മെതാന്മാ 
രേയും കൂട്ടു ഴ്രസ്ത്രികളേയും തിരഞ്ഞെടുക്കുക, 
ഭരണഘടന ഭേദഗതി ചെയ്യുക മുതലായ വിപുല 
മായ അധികാരങ്ങളാണ്‌ ഒരു നൂറ്റാണ്ടുമുമ്പുവരെ 
സുന്നഹദോസ്‌ എന്നു വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന 
മലങ്കര പള്ളിയോഗത്തിനുള്ളത്‌. 

ഒരംഗം എന്ന നിലയില്‍ വ്യക്തിപരമായ പങ്കാളി 
ത്വം പരിമിതമാണെങ്കിലും ഈ ക്രൈസ്തവ ജനാ 
ധിപത്യ പ്രകിയയില്‍ ഭാഗഭാക്കാകുക എന്ന അഭി 
മാനത്തോടെയാണ്‌ കഴിഞ്ഞ അസോസിയേഷനില്‍ 
അംഗമായത്‌. പക്ഷേ ഈ ലേഖകനും പല ഭദ്രാസന 
ങ്ങളില്‍ നിന്നുള്ള കുറെ സുഹൃത്തുക്കള്‍ക്കും ഉണ്ടാ 
യത്‌ മനംമടുപ്പിക്കുന്ന അനുഭവമാണ്‌. അവയെല്ലാം 
അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റി തിരഞ്ഞെടു 
പ്പുമായി ബന്ധപ്പെട്ടതുമാണ്‌. അത്തരം തിക്താനു 
ഭവങ്ങളുടെ പരിശ്ചേദമാണ്‌ ഇവിടെ രേഖപ്പെടു 
ത്തുന്നത്‌. 

ഇടവകപള്ളികളിലെ തിരഞ്ഞെടുപ്പു കഴിയു 
ന്നതോടെ സ്ഥാനാര്‍ത്ഥികളുടെ തള്ളിക്കയറ്റം തുട 





ങ്ങും. ഒരു തവണയല്ല, നാലും അഞ്ചും അതില 
ധികവും തവണ ഭൈമ?കാമുകര്‍ അസോസിയേ 
ഷനില്‍ അംഗങ്ങളുടെ വീട്‌/ജോലിസ്ഥലം കയറി 
യിറങ്ങും. ഇത്‌ അരോചകമെന്നു മാത്രമല്ല പല 
പ്പോഴും ഉപദ്രവവും ആകും. ഓഫീസിലെ സ്ഥാനാ 
ര്‍ത്ഥികളുടെ തള്ളിക്കയറ്റംമൂലം മേലധികാരികളില്‍ 
നിന്നു താക്കിതു ലഭിച്ച ഹതഭാഗ്യനായ ഒരു 
അസോസിയേഷനില്‍ അംഗത്തെ ഈ ലേഖകനറി 
യാം! ഇതൊന്നവസാനിപ്പിച്ചുകൂടേ? 

ഇതിനു മുമ്പോ ഇതോടൊപ്പമോ അഭ്യര്‍ത്ഥന 
കള്‍ ലഭിച്ചു തുടങ്ങും. മാര്‍ത്തോമ്മാശ്ശലീഹായില്‍ 
ആരംഭിക്കുന്ന പാരമ്പര്യം മുതല്‍ സ്വന്തം മാമോ 
ദീസാ അടക്കമുള്ള സഭാസേവനങ്ങളാവും ഒരു ഭാ 
ഗം. പിന്നീട്‌ സാമൂഹിക-രാഷ്ട്രീയരംഗത്തെ സ്വ 
ന്തം സ്ഥാനം. (അതുണ്ടാക്കാനാണ്‌ പലരും മാനേ 
ജിംഗ്‌ കമ്മറ്റിയില്‍ കടന്നുകൂടുന്നത്‌ എന്നത്‌ വേറേ 
കാര്യം). വഹിച്ച സ്ഥാനങ്ങളുടെ നീണ്ട പട്ടിക 
ബയോഡേറ്റായില്‍ കാണും. പക്ഷേ ആ സ്ഥാനത്തി 
രുന്ന്‌ എന്തു ചെയ്തു എന്ന കാര്യത്തെ പറ്റി മന 
മായിരിക്കും. പിന്നീടൊരു പ്രകടന പത്രികയാണ്‌. 
താന്‍ ജയിച്ചാല്‍ സഭയ്ക്കുണ്ടാക്കാന്‍ പോകുന്ന 
ആത്മീയ-ലാകീക വികസനങ്ങള്‍, വിപ്ലവകരമായ 
മാറ്റങ്ങള്‍, മെത്രാന്മാരെ നിലയ്ക്കു നിര്‍ത്തല്‍... ഇത 
ങ്ങനെ പോകുന്നു. പലതും വാച്യാ ആയിരിക്കും 


www.bethelpatrika.org 18 


റി. 


ണ തത്ത. 4 
തരിക ) 





്രകടിപ്പിക്കുന്നത്‌. ആയകാലത്ത്‌ ദുഃഖവെള്ളി 
യാഴ്ചപോലും പള്ളിയില്‍ പോയിട്ടില്ലാത്ത പല 
മഹാന്മാരും റിട്ടയര്‍ചെയ്തശേഷം തന്റെ സേവനം 
പൂര്‍ണ്ണസമയം സഭയ്ക്ക്‌ - തികച്ചും സൌജന്യമായി 
- വിട്ടുകൊടുക്കാന്‍ തയാറായി മുമ്പോട്ടു വരു 
ന്നുണ്ട്‌! മറ്റു ്രവര്‍ത്തനരംഗങ്ങളില്‍നിന്നു 
പരിതൃജിക്കപ്പെട്ട പലരും ശിഷ്ടകാലം ഒരല്പം 
സഭമ്മസവനം കൂടിയാകട്ടെ എന്നു കരുതി രംഗത്തു 
വരുന്നുമുണ്ട്‌. തെരഞ്ഞെടുപ്പു കാലത്തെ വോട്ടുപി 
ടുത്തം മാത്രമാണ്‌ മറ്റു പലരുടെയും സഭാസേവനം! 
രസകരമായ വസ്തുത, ഈ വിപ്ളവം നടത്താന്‍ 
പോകുന്ന മഹാന്മാരില്‍ പലരും മലങ്കരസഭാ ഭരണ 
ഘടന എന്ന വസ്തു കണ്ടിട്ടില്ലന്നുള്ളതാണ്‌! 

അടുത്തപടി വോട്ടുതെണ്ടല്‍ സ്തുതിഗീതങ്ങ 
ളാണ്‌. യുവതുര്‍ക്കി, പരിണിത്രപജ്ഞന്‍, പള്ളി 
യുടെ വായും തുണ്ും മല്ചാനും, ഉദിച്ചുയരുന്ന 
രാഷ്ട്രീയ നക്ഷത്രം അങ്ങിനെ വിശേഷിപ്പിക്കാ 
വുന്ന പലതും. സുഹൃത്തുക്കളുടെയോ സ്വാധീന 
മുള്ള ആദ്ധ്യാത്മിക സംഘടനകളുടെയോ പേരി 
ലാവും ഇത്തരം കായിതങ്ങള്‍ ഇറങ്ങുക. കാര്‍ 
ഡുരുപത്തില്‍ മുതല്‍ മേനിക്കടലാസില്‍ ചിക്കു 
പായ വലിപ്പത്തില്‍ വരെ അച്ചടിച്ച ബഹുവര്‍ണ്ണ 
സൃഷ്ടികളാവും ഇവ. ഇവയെല്ലാം വായിച്ചാല്‍ 
മലങ്കരസഭാ മാനേജിംഗ്‌ കമ്മറ്റി സ്ഥാനാര്‍ത്ഥികള്‍ 
മുഴുവന്‍ ഫുഞ്ച്യല്ലെട്ടവരും ചരിശുദ്ധന്മാരും ആ 
ണെന്നു തോന്നും! 

ഇത്തരം ആത്മപ്രശംസാ ലേഖനങ്ങളും സ്തു 
തിഗീതങ്ങളും മാറ്റിവെച്ചു ഒരു സ്വതന്ത്ര അന്വേ 
ഷണം നടത്തിയാല്‍ ലഭിക്കുന്ന ചിര്രം പല 
സ്ഥാനാര്‍ത്ഥികളുടെ കാരൃത്തിലും ഞെട്ടിപ്പിക്കു 
ന്നതാണ്‌. ക്രിമിനല്‍ പശ്ചാത്തലമുള്ളവർ, തട്ടിപ്പു 
കേസ്‌ പ്രതികള്‍... എന്താ പോരേ...? മലങ്കകസഭയെ 
മേയിച്ചഭരിക്കേണ്ടവരുമട അടിസ്ഥാന യോഗ്യത 
കള്‍! അര്‍ഹരായവരും യോഗ്യരായവരും ഈ രംഗ 
ത്തുവരാന്‍ വിമുഖത കാണിക്കുന്നതിനും ആരെങ്കി 
ലും അബദ്ധത്തില്‍ വന്നുപെട്ടാല്‍ പരാജയപ്പെ 
ടാനും വേറേ കാരണം തേടണോ? 

പിന്നീടങ്ങോട്ട്‌ വാറോലകളുടെ പ്രളയമാണ്‌. 
സ്ഥാനാര്‍ത്ഥിയെ മാത്രമല്ല, സ്ഥാനാര്‍ത്ഥിയുടെ 
പലതലമുറകള്‍ പിറകോട്ടും - വകയില്‍ അളിയ 
ദ്മാരെ വരെ അമേദ്ധ്യംപൂശി ഇറക്കുന്ന ഇത്തരം 
പിതൃശൂന്യ സൃഷ്ടികള്‍ തികഞ്ഞ അറപ്പാണുള 
വാക്കുക. വ്യക്തമായ ആരോപണം ഉണ്ടെങ്കില്‍ 
എന്തുകൊണ്ടു സ്വന്തം പേരുവെച്ച്‌ ഉന്നയിച്ചുകൂടാ? 
ചോദ്യത്തിനു മറുപടി ഇല്ല. അവസാന റൌണ്ടില്‍ 
മദ്യമടക്കം സമ്മാനങ്ങള്‍ നല്‍കി വോട്ടു മറിക്കുന്ന 


ജനുവരി 2017 
പ്രവണത അതിലും ഭയാനകം. 
പിന്നീട്‌ രാഷ്‌ടീയ - സമുദായ 
നേതാക്കന്മാരുടെ ശുപാര്‍ശകള്‍. കുടുംബക്കാരോ 
ബന്ധുക്കളോ ആണ്‌ ശുപാര്‍ശ ചെയ്യുന്നതെങ്കില്‍ 
ഒരു പരിധിവരെ മനസിലാക്കാം. ഈ ലേഖകനെ 
സമീപിച്ചത്‌ ക്രിസ്ത്യാനി പോലുമല്ലാത്ത ഒരു ഇതര 
സമുദായ നേതാവാണ്‌! അദ്ദേഹം ഈ ലേഖകന്റെ 
ഒരു അടുത്ത സുഹൃത്താണെന്നു ഒരു 
സ്ഥാനാര്‍ത്ഥി ഗവേഷണം നടത്തിയാണ്‌ 
കണ്ടുപിടിച്ചത്‌! ഒരു സുഹൃത്തിനെ സമീപിച്ചത്‌ 
ഇതര മതസ്ഥനായ പ്രമുഖ രാഷ്ട്രീയ നേതാവും! 
ഇത്രയൊക്കെ ചെയ്താലും ശരാശരി ന്രസാണി 
കളെ മുഴുവന്‍ മണ്ടനാക്കാമെന്നു കരുതിയെങ്കില്‍ 
തെറ്റി. ഇത്തരം മായിക പ്രകടനങ്ങളിലൊന്നും 
പലരും വീഴില്ല. സ്ഥാനാര്‍ത്ഥി അയക്കുന്ന പായക്ക 
ക്ലാസ്സും വാഭറാലകളും വായിച്ചുമാത്രമല്ല, മറ്റുവി 
ധത്തിലും സ്ഥാനാര്‍ത്ഥികളെ അസോസിയോഷന്‍ 
അംഗങ്ങള്‍ വിലയിരുത്താറുണ്ട്‌. അതുകൊണ്ടാണ്‌ 
ഇക്കാലത്ത്‌ അപൂര്‍വമായെങ്കിലും യോഗ്യരായവര്‍ 
മാനേജിംഗ്‌ കമ്മറ്റി കാണുന്നത്‌. കഴിഞ്ഞ തെര 
ഞ്ഞെടുപ്പില്‍ ഈ ലേഖകന്‍ ഒരിക്കല്‍പ്പോലും 
വോട്ട്‌ അഭ്യര്‍ത്ഥിക്കാത്ത ഒരാള്‍ക്കടക്കമാണ്‌ വോട്ടു 
ചെയ്തത്‌. ഒരുപടികൂടെ കടന്ന്‌ ഈ ലേഖകന്റെ 
ഒരു സുഹൃത്ത്‌ നാലിന്റെ സ്ഥാനത്ത്‌ മൂന്നു പേര്‍ക്കു 
മാത്രമാണ്‌ വോട്ടു രേഖപ്പെടുത്തിയത്‌. അദ്ദേഹത്തി 
ന്റെ കാഴ്ചപ്പാടില്‍ ആ ഭ്രദാസനത്തില്‍ മത്സരിച്ച 
വരില്‍ മൂന്നുപേര്‍ മാര്രമാണത്രെ മാനേജിംഗ്‌ 
കമ്മറ്റിയുടെ പടി കയറുവാന്‍ യോഗ്യര്‍! 
ഇത്‌ മലങ്കരയുടെ ദുരന്തമാണ്‌. എന്തിനെന്നു 
പോലും അറിയാതെ മാനേജിംഗ്‌ കമ്മറ്റിയിലേയ്ക്കു 
മല്‍സരിക്കുക; പണം വാരിയെറിയുക; വിജയത്തി 
നായി ഏതു നികൃഷ്ടമാര്‍ഗ്ഗവും സ്വീകരിക്കുക; 
വര്‍ത്തമാനകാല കേരള രാഷ്ര്രീയത്തില്‍ പോലും 
കാണാത്ത ഒരു പ്രവണതയാണിത്‌. ലോക്സഭ മുത 
ല്‍ പഞ്ചായത്ത്‌ വരെയുള്ള തെരഞ്ഞെടുപ്പുകളില്‍ 
തിരഞ്ഞെടുപ്പു കമ്മീഷന്‍ കര്‍ശനമായ പെരുമാ 
ററചട്ടം നടപ്പിലാക്കിയതോടെ അവയ്ക്ക്‌ കുറെയ 
ങ്കിലും മാന്യത കൈവരിച്ചിട്ടുണ്ട്‌. മലങ്കര അസോ 
സിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റിയിലേക്കുള്ള തിര 
ഞ്ഞെടുപ്പ്‌ അവയോടൊന്നും താരതമ്യപ്പെടുത്തനാ 
വില്ല. ഒരു താരതമ്യം ആവശ്യമെങ്കില്‍ വിദൂരബന്ധം 
എങ്കിലും ഉള്ളത്‌ നമ്മുടെ നാട്ടിലെ പ്രാഥമിക 
സഹകരണസംഘം തിരഞ്ഞെടുപ്പിനോടു മാത്രം. 
ഈ നാണംകെട്ട പ്രവണത അവസാനിപ്പിക്കാന്‍ 
വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭരണഘടനാ ഭേദ 
ഗതിയും ആവശ്യമില്ല. നി.വ.ദി.ശ്രീ തോമസ്‌ മാര്‍ 


www.bethelpatrika.org 19 | 





ബജറ്റു ne 7» aD 


ef 
മു തൊഴിലവസരങ്ങള്‍ 


അഡ്വ. തോമസ്‌ ഫിലിപ്പ്‌ 


കേരള പി. എസ്‌. സി. 119 തസ്തികകളിലേക്ക്‌ 
അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി: 01-02-2017 
ആണ്‌. 

1. ചീഫ്‌ കേരള പ്ലാനിംഗ്‌ ബോര്‍ഡ്‌. ഏറ്റവും 
ഉയര്‍ന്ന തസ്തിക. പ്രായപരിധി 35, 46. എക്കണോ 
മിക്‌സ്‌/ സ്റ്റാറ്റിറ്റില്‍സില്‍ ഉന്നത ബിരുദം വേണം. പരി 
ചയ സമ്പത്തും ആവശ്യമാണ്‌. കാറ്റഗറി നമ്പര്‍: 416/ 
2016 

3. മെഡിക്കല്‍ കോളേജില്‍ വിവിധ വിഭാഗങ്ങ 
ളില്‍ അസി. പ്രൊഫസര്‍, ലക്ചറര്‍ അസിസ്റ്റന്റ്‌, 
ഡെന്റല്‍ സര്‍ജ്ജന്മാര്‍, മാനേജര്‍, കേരള ഫോറസ്റ്റ്‌ 
ഡെവലപ്മെന്റ്‌ ടെക്നിക്കല്‍ അസിസ്റ്റന്റ്‌ ലീഗല്‍ 
മെട്രോളജി, ഡയറിഫാം ഇന്‍സ്പെക്ടര്‍, അഗ്രി 
കള്‍ച്ചറല്‍ അസിസ്റ്റന്റ്‌, (പീ- പ്രൈമറി ടീച്ചര്‍, 
സ്റ്റാഫ്നേഴ്സ്‌ ഗ്രേഡ്‌ -2 മുതലായ തസ്തികകളി 
ലേക്കും 30-12-2016ലെ സാധാരണ ഗസറ്റില്‍കൂടി 
അപേക്ഷ ക്ഷണിച്ചു. കേരള പി. എസ്‌. സിയുടെ 
വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. 

4. മാനേജമെന്റ്‌ ട്രെയിനി. 

കോള്‍ ഇന്‍ഡ്യ ലിമിറ്റഡ്‌ എഞ്ചിനീയറിംഗ്‌ / 
ഐ.ടി/ ജിയോളജി മെറ്റീരിയല്‍സ്‌ മാനേജ്മെന്റ്‌, 
പേഴ്‌സണര്‍, എച്ച്‌. ആര്‍. മുതലായ വിഷയങ്ങളില്‍ 
മാസ്റ്റര്‍ ബിരുദധാരികള്‍ക്ക്‌ അവസരം. മിനിമം എം. 


അത്താനാസ്യോസ്‌ സീനിയര്‍ മെത്രാപ്പോലീത്താ 
അഞ്ചുവര്‍ഷം മുമ്പ്‌ നിര്‍ദ്ദേശിച്ച പെരുമാറ്റച്ചട്ടം 
(ബ്വലഥല്‍്പരത്രിക, ജനുവരി 2012) നടപ്പിലാക്കിയാല്‍ 
മതി. അതു നടപ്പാക്കാന്‍ വേണ്ടത്‌ ഇടവക മെത്രാ 
ന്മാരുടെ നിശ്ചയദാര്‍ഡ്യം മാത്രം. പക്ഷേ ഒരു പ്ര 
ശ്നം മാത്രം! ഫുച്ച'യ്ക്കാരു മണികെട്ടും? 

ഏതായാലും ഇത്തവണ ആരും വോട്ടുതെണ്ടി 
ഈ ലേഖകനെ സമീപിക്കില്ല. കാരണം ഇടവക 
പുള്ളിയില്‍ നിന്നും മത്സരിച്ചുപോലുമില്ല. ഒന്നുമല്ല 
ങ്കില്‍ ആരുടേയും മുഖത്തുനോക്കി വോട്ടു ചെയ്യില്ല 
എന്നു ആത്മാര്‍ത്ഥമായി പറയാമല്ല്ലോ....! 

വാല്‍്കഷണം: ഇത്രയും ae വായിച്ച 
ഒരു മുന്‍ അസോസിയേഷന്‍ അംഗത്തിന്റെ പ്രതി 
കരണം സങ്കീര്‍ത്തനത്തില്‍ നിന്നായിരുന്നു; ൬? 
ഭാഗ്യവാ൯; നിനക്കു നന്മവരും. എന്തെന്ന ചോദ്യ 
ത്തിനു അദ്ദേഹത്തിന്റെ മറുപടി: ഞങ്ങളുടെ കാല 
ത്ത്‌ മ്രെതാ൯ ഇലക്ഷന്‍കുടി ഉണ്ടായിരുന്നു. അതൊ 
ന്നും കാണേണ്ട ഗതികേട്‌ നിനക്ക്‌ ഉണ്ടായില്ലല്ലോ? 
എന്തു മറുപടി പറയാന്‍? 


ജനുവരി 2017 
എസ്‌. ഡബ്ല്യൂ മുതലായവര്‍ക്കും അവസരം. അവ 
സാന തീയതി ഫ്രെബുവരി 3. www.coalindia.in 
കാണുക. 

5. സതേണ്‍ റെയില്‍വേയില്‍ അപ്രന്റീസു 
കളെ തെരഞ്ഞെടുക്കുന്നു. ഫിറ്റര്‍, ടര്‍ണര്‍, ഇലക്ട്രീ 
ഷ്യന്‍ /ഇലക്ട്രോണിക്സ്‌, മെഡിക്കല്‍ ലബോറട്ടറി 
എന്നിവ പാസ്സായവര്‍ക്ക്‌ അവസരം. അവസാന 
തീയതി ജനുവരി 25. www.sn.indiarailway.gov.in 
കാണുക. 

6. കേന്ദ്ര സര്‍വ്വീസില്‍ മള്‍ട്ടി ടാസ്കിംഗ്‌ 
സ്റ്റാഫ്‌ (നോണ്‍ ടെക്നിക്കല്‍) സ്റ്റാഫ്‌ സെലക്ഷന്‍ 
കമ്മീഷന്‍ അപേക്ഷ ക്ഷണിച്ചു. എസ്‌. എസ്‌. എല്‍. 
സി. ആണ്‌ യോഗ്യത. അവസാന തീയതി ജനുവരി 
30. www.ssconlIne.nic.in കാണുക. 

7. കൊച്ചിന്‍ ഷിപ്പ്യാര്‍ഡില്‍ ജൂനിയര്‍ 
ടെക്നിക്‌ അസിസ്റ്റന്റ്‌, ട്രാഫ്റ്റ്‌സ്മാന്‍, വെല്‍ഡര്‍, 
ഫിറ്റര്‍ മുതലായ തസ്തികകളില്‍ എഞ്ചിനീയര്‍ / 
ഡിപ്ലോമാ/ഐ.റ്റി.ഐ. പാസ്സായവര്‍ക്ക്‌ അവസരം. 

അവസാന തീയതി: ജനുവരി 31. 
www.cochinshipyards.com കാണുക. 

8. സനദി അറേബ്യയില്‍ ആരോഗ്യ മന്ത്രാല 
യത്തില്‍ ഡോക്ടര്‍മാരെ ആവശ്യമുണ്ട്‌. ഫോണ്‍: 
0471 - 2329441 ബന്ധപ്പെടുക. 

9. ദമാമില്‍ ടീച്ചര്‍മാരെ ആവശ്യമുണ്ട്‌. WWW/ 
osepc.keralagov.in ബന്ധപ്പെടുക. 

10. ദാദാ ആറ്റമിക്‌ റിസേര്‍ച്ച്‌ സെന്ററില്‍ 
(കല്‍പാക്കം) സ്റ്റച്ചന്ററി ട്രെയിനികളെ എടുക്കുന്നു. 
അവസാന തീയതി: ജനുവരി 31. WWw.barc.gov.in 
കാണുക. 





“തൈബുസോ” 





പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
കത്തീഡ്രലില്‍ പരിശുദ്ധ ദൈവമാതാവിന്റെ മദ്ധ്യ 
സ്ഥതയില്‍ അഭയംപ്രാപിച്ചുകൊണ്ട്‌ ജനുവരി 4ന്‌ 


“തൈബൂസോ” (കൃപ - 63൧൦) എന്ന പേരില്‍ 
ധ്യാനവും മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥനയും നടത്തപ്പെട്ടു. 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാപ്പോലീത്താ ഉദ്ഘാടനം നിര്‍വ്വഹിച്ചു. മലങ്കര 
സഭാ ഗുരുരത്നം റവ. ഫാ. ഡോ. റ്റി. ജോഷ്വാ 
ധ്യാനം നയിച്ചു. ഫാ. വില്‍സണ്‍ ശങ്കരത്തില്‍, ഫാ. 
റെന്നി തോമസ്‌, ശ്രീ. വര്‍ഗീസ്‌ തോമസ്‌ (രശ. 
എ. ജി. വര്‍ഗീസ്‌, ശ്രീ. സുനില്‍ പി. ഉമ്മന്‍ എന്നി 
വര്‍ നേതൃത്വം നല്‍കി. 


www.bethelpatrika.org 20 


വചനപരിച്ചേദം 


ഫാ. പി. വി. ജോണ്‍ 


2, രാജാക്കന്മാര്‍ 5:26. “ശ്രവ്യം സമ്പാദിപ്പാനും 
വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാ 
ടുകള്‍, ദാസീദാസന്മാര്‍ എന്നീ വക മേടിപ്പാനും 
ഇതാകുന്നുവോ സമയം?” 

അരാം രാജാവിന്റെ സൈന്യാധിപനായ നയ 
മാന്റെ കുഷ്ഠരോഗം സനഖ്യമായ സംഭവത്തിന്റെ 
അനുബന്ധമെന്ന വിധം വി. വേദപുസ്തകത്തില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സംഭവമാണ്‌ ഈ 
വാക്യത്തിലൂടെ നാം വായിച്ചെടുക്കുന്നത്‌. ഏലിയാ 
പ്രവാചകന്റെ ആത്മാവിന്റെ ഇരട്ടി പ്രാപിക്കണ 
മെന്ന്‌ ആഗ്രഹിക്കുകയും അത്‌ അതേപടി പ്രാപി 
ക്കുകയും ചെയ്ത ഏലിശാ പ്രവാചകന്റെ പ്രധാന 
ഭൃത്യനായ ഗേഹസിയുടെ ജീവിതത്തില്‍ വന്നു ഭവി 
ക്കുന്ന അതിദാരുണായ അവസ്ഥാ വിശേഷത്തിന്റെ 
കാരണമാണ്‌ ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്ന 
ത്‌. ഏലിശാ പ്രവാചകനെപ്പോലെ ഉന്നതനും ഒരു 
്രവാചകനുമായിത്തീരുവാനുള്ള എല്ലാ സാധ്യത 
കളും ഉണ്ടായിരുന്നിട്ടും പ്രലോഭനത്തിനു വശംവദ 
നായി അനുഗ്രഹകരമായ ഭാവി ഇല്ലാതാക്കിയ ചരി 
ത്രമാണ്‌ ഗേഹസിയുടേത്‌. ദര്‍ശന താഴ്വര എന്ന്‌ 


അര്‍ത്ഥമുള്ള ഗേഹസി എന്ന നാമം ധരിച്ചിട്ടും 
തന്നെക്കുറിച്ചുള്ള ദൈവദര്‍ശനം എന്താണെന്ന്‌ 
തിരിച്ചറിയാന്‍ കഴിയാതെ പോയ ഒരു വ്യക്തിയാണ്‌ 
ഗേഹസിയെന്നു പറയുന്നതില്‍ തെറ്റില്ല. തന്റെ 
നിയോഗം എന്താണെന്ന്‌ അറിഞ്ഞിട്ടും അതിനനു 
സരണമായി സ്വജീവിതത്തെ ക്രമപ്പെടുത്തുവാനും 
രൂപപ്പെടുത്തുവാനും കഴിയാതെ പോയതാണ്‌ ഗേഹ 
സിയുടെ ജീവിത പരാജയത്തിന്റെ കാരണം. ഇത്‌ 
ഗേഹസിയിലൂടെ വി. വേദപുസ്തകം നമുക്കു 
നല്‍കുന്ന ഒരു ശ്രേഷ്ഠമായ ജീവിത ദര്‍ശനമാണ്‌. 
നമ്മെ ഓരോരുത്തരേയും ദൈവം ഓരോ 
സ്ഥാനത്ത്‌ നിയോഗിച്ചിരിക്കുന്നു. പിതാവായി, 
മാതാവായി, ഭര്‍ത്താവായി, ഭാര്യയായി, മകനായി, 
മകളായി, സഹോദരനായി, സഹോദരിയായി, 
സ്നേഹിതനായി, അയല്‍ക്കാരനായി, അങ്ങനെയ 
ങ്ങനെ നീണ്ടുപോകുന്നു നമ്മെക്കുറിച്ചുളള ദൈവ 
നിയോഗം. ഈ നിയോഗങ്ങളെല്ലാം ദൈവം ആഗ്ര 
ഹിക്കുന്നതുപോലെ യഥാവിധി നിര്‍വൃഹിക്കുവാന്‍ 
സാധിക്കുമ്പോള്‍ മാത്രമേ ജീവിതം സഫലമാകു 
കയുള്ളൂ. ഗേഹസിക്കുവന്നു ഭവിച്ചതുപോലെ ഈ 
ദൈവനിയോഗത്തില്‍ നിന്നു വൃതിചലിച്ചു നിലം 
പതിക്കുവാന്‍ തക്കവണ്ണം കടന്നുവരുന്ന പ്രലോഭ 


പ്രലോഭനങ്ങളില്‍ കാലിടറുമ്പോള്‍ 
നഷ്ടമാകുന്ന ഭാഗ്യാതിരേകം 


iy ല്‌ | 
na ഷ്യ 
| 








ന്‌ 
ബബ്ലി 

ക 
നങ്ങളില്‍ നാമും പലപ്പോഴും കാലിടറി വീണുപോ 
കാറുണ്ട്‌. ഉചിതമല്ലാത്ത ചില മോഹങ്ങള്‍, ചിന്ത 
യില്‍ ഉണ്ടാകുന്ന ചില പാളിച്ചകള്‍, ചെറുതും വലു 
തുമായ പല പാപങ്ങളേയും ലാഘവ ബുദ്ധിയോടെ 
കാണുന്ന മനോഭാവം തുടങ്ങി പല കാരണങ്ങളും 
ഗേഹസിയുടെ വീഴ്ചയുടെ പിന്നില്‍ നമുക്കു 
വായിച്ചെടുക്കുവാന്‍ കഴിയും. ആ കണ്ടെത്തലുകള്‍ 
ആത്മശോധനയ്ക്കു ഉപകരിക്കുമെങ്കില്‍, അതു 
ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി നമുക്ക്‌ അനു 
ഭവപ്പെടും. അനുഭവപ്പെടണം. 

ഗേഹസി സമര്‍ത്ഥനും ബുദ്ധിമാനുമായിരുന്നു. 
എന്തിനെയും ശ്രദ്ധാപൂര്‍വ്വം വീക്ഷിക്കുവാനും കാര്യ 
ങ്ങള്‍ ഗ്രഹിക്കാനുമുള്ള കഴിവുകള്‍ ഗേഹസിക്ക്‌ 
ഉണ്ടായിരുന്നുവെന്ന വസ്തുത ശൂനോംകാരത്തി 
യുടെ സംഭവം വെളിവാക്കുന്നു. ഏലിശാ ഒരിക്കല്‍ 
ശൂലേമില്‍ ചെന്നപ്പോള്‍ അവിടെയുള്ള ധനികയായ 
ഒരു സ്ത്രീ അദ്ദേഹത്തെ അവളുടെ വീട്ടില്‍ വിളി 
ച്ചുവരുത്തി. പിന്നെ അതുവഴി പോകുമ്പോള്‍ 
ഏലിശാ ആ വീട്‌ സന്ദര്‍ശിക്കുക പതിവായി. 
ഏലിശാ വൃദ്ധനായ ഒരു ദൈവപുത്രനാണെന്നു 
മനസ്സിലാക്കിയ ആ സ്ത്രീ, ഭര്‍ത്താവിന്റെ സമ്മത 
ത്തോടെ അദ്ദേഹത്തിനുവേണ്ടി ഒരു മാളികമുറി 
പണിതുണ്ടാക്കി. ഇതിനു പ്രത്യുപകാരമായി എന്തു 
ചെയ്യണമെന്ന്‌ അറിയുവാന്‍ ഏലിശാ ഗേഹസിയെ 
വിട്ട്‌ ആ സ്ത്രീയെ വിളിപ്പിച്ചു. “നീ ഇത്രയും താല്പ 
ര്യത്തോടെ ഞങ്ങള്‍ക്കുവേണ്ടി കരുതിയില്ലേ, നിന 
ക്കുവേണ്ടി എന്തുചെയ്യണം?” എന്നു ചോദിച്ചു. 
“ഞാന്‍ സ്വജനത്തിന്റെ മദ്ധ്യേ വസിക്കുന്നു.” എന്നു 
മാത്രമായിരുന്നു അവരുടെ മറുപടി. പ്രതിഫലം 
ആഗ്രഹിക്കാതെ ഇതൊക്ക ചെയ്ത അവള്‍ക്കു 
വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന്‌ 
ഏലിശായ്ക്കു തോന്നി. “അവള്‍ക്ക്‌ എന്താണ്‌ 
ചെയ്തു കൊടുക്കേണ്ടത്‌?” ഏലിശാ ഗേഹസി 
യോടു ചോദിച്ചു. അവള്‍ക്കു മകനില്ലല്ലോ. അവളുടെ 
ഭര്‍ത്താവ്‌ വൃദ്ധനുമാകുന്നു എന്ന ഗേഹസിയുടെ 
മറുപടിയില്‍ അവന്റെ നിരീക്ഷണ പാടവവും ബുദ്ധി 
സാമര്‍ത്ഥ്യവും വ്യക്തമാക്കുന്നു. ദീര്‍ഘദര്‍ശിയായ 
ഏലിശായ്ക്കുപോലും തിരിച്ചറിയാന്‍ കഴിയാത്തകാ 
ര്യമാണ്‌ ഗേഹസി കണ്ടെത്തിയത്‌. ഏലിശായുടെ 
പ്രാര്‍ത്ഥനയുടെ ഫലമായി അവള്‍ക്ക്‌ ഒരു മകനെ 
ലഭിക്കുകയും ചെയ്തു. എന്നാല്‍ ഗേഹസിയുടെ 
ഈ നിരീക്ഷണ പാടവവും ബുദ്ധിസാമര്‍ത്ഥ്യവും 
നേരായ മാര്‍ഗ്ഗത്തില്‍ വിനിയോഗിക്കാതെ കുമ്മാര്‍ഗ്ഗ 
ങ്ങളായി ഉപയോഗിച്ചുവെന്നതാണ്‌ പിന്നീട്‌ നമുക്കു 
കാണാന്‍ കഴിയുന്നത്‌. ദൈവം നമുക്കു നല്‍കിയി 
ട്ടുള്ള ബുദ്ധിസാമര്‍ത്ഥ്യവും മറ്റു കഴിവുകളും 
നേരായ മാര്‍ഗ്ഗത്തില്‍ ഉപയോഗിക്കുമ്പോള്‍ അത്‌ 
നന്മയിലേക്കുള്ള വഴി തുറന്നുതരുന്നു. എന്നാല്‍ 


ഇനുവരി 2017 
ഈ കഴിവുകളെ സ്വാര്‍ത്ഥമോഹങ്ങള്‍ക്ക്‌ വശംവദ 
നായി, തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗത്തിനായി 
ഉപയോഗിക്കുമ്പോള്‍ അതു നിതൃദുഃഖത്തിനും 
നിത്യനാശത്തിനും കാരണമായി ഭവിക്കുന്നു. 
്രതിഫലേച്ഛയും ദ്രവ്യാഗ്രഹവും ഗേഹസി 
യുടെ ബുദ്ധിസാമര്‍ത്ഥ്യത്തെ കളങ്കിതമാക്കി. അരാം 
രാജാവിന്റെ സേനാപതിയായ നയമാന്‍ യിസ്രായേ 
ലില്‍ വന്ന്‌ ഏലിശാ പ്രവാചകന്‍ മുഖാന്തിരം കുഷ്ഠ 
രോഗത്തില്‍ നിന്നു വിമുക്തി നേടിയതിനു ഗേഹസി 
ദൃക്സാക്ഷിയായിരുന്നു. തനിക്കു ലഭിച്ച ദൈവകൃപ 
യില്‍ സന്തുഷ്ടനായ നയമാന്‍, താന്‍ കൊണ്ടുവന്ന 
വിലപിടിപ്പുള്ള സ്വര്‍ണ്ണം, വെള്ളി, വിശേഷ വസ്ത്ര 
ങ്ങള്‍ തിടങ്ങിയവ, തന്റെ സനഖ്യത്തിനു കാരണ 
ക്കാരാനായി നയമാന്‍ കണ്ട ഏലിശായ്ക്കു നല്‍കു 
ന്നു. എന്നാല്‍ ഏലിശാ അതു നിരാകരിക്കുകയാണ്‌ 
ചെയ്തത്‌. അതു ഗേഹസിയുടെ മനസ്സില്‍ വേദന 
ഉളവാക്കി. ഗേഹസിയുടെ ചിന്താഗതി 2 രാജാ. 
5:20ല്‍ കാണാം. അരാമ്യനായ നയമാന്‍ കൊണ്ടുവ 
ന്നത്‌ തന്റെ യജമാനന്‍ അവന്റെ കൈകളില്‍ നിന്നു 
വാങ്ങാതെ വിട്ടുകളഞ്ഞല്ലോ. മനസ്സോടെ നല്‍കുന്ന 
സമ്മാനം വാങ്ങിക്കുന്നതില്‍ എന്താണ്‌ തെറ്റ്‌ എന്ന്‌ 
ഗേഹസി ചിന്തിച്ചു കാണും. ഞാന്‍ സേവിച്ചു 
നില്‍ക്കുന്ന യഹോവയാണെന്ന ഞാനൊന്നും 
കൈക്കൊള്ളുകയില്ല' എന്ന പ്രവാചകന്റെ വാക്കു 
കളുടെ അര്‍ത്ഥം ഗ്രഹിക്കുവാന്‍ ദ്രവ്യാഗ്രഹിയായ 
ഗേഹസിയുടെ ബുദ്ധിക്കു കഴിഞ്ഞില്ല. സമ്മാനം 
മനുഷ്യ ബുദ്ധിയെ കുരുടാക്കും എന്ന സത്യം 
അവന്‍ അറിയില്ലായിരുന്നു. സമ്മാനം വാങ്ങരുത്‌ 
എന്ന ന്യായ്രപമാണംപോലും അവന്‍ ഓര്‍ത്തില്ല. 
ന്യായ്രപമാണത്തില്‍ മോശെ മുഖാന്തിരം യഹോവ 
അരുളിച്ചെയ്തിരിക്കുന്നത്‌ പുറ. 23:8ല്‍ നാം ഇങ്ങനെ 
വായിക്കുന്നു. “സമ്മാനം കാഴ്ചയുള്ളവരെ കുരു 
ടാക്കുകും നീതിമാന്മാരുടെ വാക്കുകളെ മുറിച്ചുക 
യുകയും ചെയ്യുന്നതുകൊണ്ട്‌ നീ സമ്മാനം വാങ്ങ 
രുത്‌” ആവ. 16:19ല്‍ പറയുന്നു. “സമ്മാനം വാങ്ങരു 
ത്‌, സമ്മാനം ജ്ഞാനികളുടെ കണ്ണു കുരുടാക്കു 
കയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും 
ചെയ്യുന്നു.” ഇതു തിരിച്ചറിഞ്ഞ ജ്ഞാനിയായ 
ശാലോമോന്‍ സഭാപ്രസംഗിയില്‍ പറയുന്നു. സഭാ: 
7:7 “കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി 
ഹൃദയത്തെ കെടുത്തിക്കളയുന്നു.” കോഴയെന്നും 
കൈക്കൂലിയെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത്‌ നാം 
കരുതുന്നതിലും വിശാലമായ അര്‍ത്ഥത്തിലാണെന്ന്‌ 
ഇതിന്റെ ഇംഗ്ലീഷ്‌ തര്‍ജ്ജിമ വ്യക്തമാക്കുന്നു. 
“Surlly opperssion make the a wiseman mad, 
and a gift destroyeth the heart” നമ്മുടെ ചിന്ത 
കളേയും പലപ്പോവും ഗേഹസിയുടെ മനോഭാവം 
ബാധിക്കാറുണ്ട്‌. ചോദിക്കാതെ മനസ്സോടെയും 


www.bethelpatrika.org 22 


bethelpathes 


ബ്ബ 


പ്ത്രി Py 
ര 





സന്തോഷത്തോടെയും നല്‍കുന്ന സമ്മാനമാകുന്ന പ്രതി 
ഫലം വാങ്ങുന്നതില്‍ എന്താണ്‌ തെറ്റ്‌ എന്ന ചിന്ത സാധാ 
രണമാണ്‌. ചോദിച്ചു വാങ്ങിക്കുകയോ, പ്രതിഫലം തന്നെ 
ങ്കില്‍ മാത്രമേ കാര്യം സാധിച്ചു കൊടുക്കുകയുള്ളൂ എന്നു 
ശഠിക്കുകയോ, ന്യായമല്ലാത്ത കാര്യം പ്രതിഫലം വാങ്ങി 
ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നതല്ലേ തെറ്റ്‌ എന്നാണ്‌ 
ഭൂരിപക്ഷം ആളുകളും ചിന്തക്കുന്നത്‌. എന്നാല്‍ ഒരുത 
വണ സമ്മാനമാകുന്ന പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞാല്‍ 
അങ്ങനെയുള്ള സന്ദര്‍ഭങ്ങളില്‍ സമ്മാനം കിട്ടണമെന്ന 
മോഹം നാമറിയാതെ മനസ്സില്‍ മൊട്ടിടും. കിട്ടിയില്ലെങ്കില്‍ 
മനസ്സ്‌ കലുഷിതമാകും. കാലാന്തരത്തില്‍ അതു വളര്‍ന്നു 
നമ്മുടെ ആത്മീയവും ലൌകീകവുമായ എല്ലാ ചെയ്തി 
കളെയും കളങ്കപ്പെടുത്തുകയും ചെയ്യുമെന്നതാണ്‌ 

സത്യം. 
പണത്തിലുള്ള അതിയായ മോഹവും അതുമൂലം 
ഉടലെടുത്ത തെറ്റായ ചിന്താഗതിയും അവന്റെ ബുദ്ധിയെ 
ബാധിച്ചു. അവന്റെ ചിന്ത തെറ്റായ മാര്‍ഗ്ഗത്തിലൂടെ സഞ്ച 
രിക്കുവാന്‍ തുടങ്ങി. 2രാജാ. 5:20ല്‍ ഗേഹസിയുടെ ചിന്ത 
ഇപ്രകാരമാണ്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. “യഹോവ 
.... ഞാന്‍ ഓടിച്ചെന്ന്‌ അവനോട്‌ അല്പമെങ്കിലും വാങ്ങു 
മെന്ന്‌ പറഞ്ഞു.” നയമാന്‍ കൊണ്ടുവന്നതില്‍ അലപമെ 
ങ്കിലും കിട്ടുവാന്‍ എന്താണ്‌ മാര്‍ഗ്ഗം എന്ന്‌ അവന്‍ ആലോ 
ചിച്ചു. അവന്‍ ഒരു ബുദ്ധിയുദിച്ചു. അവന്‍ ആരുമറിയാതെ 
നയമാനെ പിന്തുടര്‍ന്നു. വഴിയില്‍ തടഞ്ഞുനിര്‍ത്തി. നിരു 
പ്രദവകരമെന്നു തോന്നിയ ഒരു കളവു പറഞ്ഞു. 
“എഫ്രയീം മലനാട്ടല്‍ നിന്ന്‌ വന്ന രണ്ടു യവനന്മാരായ 
പ്രവാചക ശിഷ്യന്മാര്‍ക്കു നല്‍കുവാനായി ഒരു താലന്തു 
വെള്ളിയും രണ്ടുകൂട്ടം വസ്ത്രവും തരേണമെന്നു പറ 
യുവാന്‍ യജമാനന്‍ എന്നെ അയച്ചിരിക്കുന്നു. ഗേഹസി 
എന്തുകൊണ്ടു നയമാന്‍ കൊണ്ടുവന്നതു മുഴുവന്‍ ചോദി 
ച്ചില്ല. അവന്‍ അത്യാഗ്രഹി അല്ലായെന്നതിന്‌ ഇത്‌ ഒരു 
തെളിവല്ലേയെന്നു തോന്നാം. എന്നാല്‍ ഗേഹസിയുടെ 
അതിബുദ്ധിയാണ്‌ ഇവിടെ പ്രകടമാകുന്നത്‌. മുഴുവന്‍ 
ചോദിച്ചാല്‍ അതു സത്യമാണോ എന്ന സംശയിക്കുവാന്‍ 
സാദ്ധ്യതയുണ്ട്‌. മാത്രമല്ല, അത്രയും സാധനങ്ങള്‍ 
കൊണ്ടുവരുന്നത്‌ മറ്റുള്ളവര്‍ ശ്രദ്ധിക്കും. കൂടാതെ അതു 
സൂക്ഷിച്ചു വയ്ക്കുകയും പ്രയാസമാണ്‌. നയമാനു 
സന്തോഷമായി. ഗേഹസി ചോദിച്ചതിന്റെ ഇരട്ടി അയാള്‍ 
കൊടുത്തു. അതു വാങ്ങിക്കൊണ്ടുവന്നു ഗേഹസി തന്റെ 
വീട്ടില്‍ ഒളിച്ചുവെച്ചു. മോഹം വര്‍ദ്ധിച്ചു പാപത്തെ പേറു 
ന്നുവെന്നത്‌ ഇവിടെ സാര്‍ത്ഥകമാകുന്നു. ദ്രവ്യാഗ്രഹം 
സകലവിധ ദോഷത്തിനും മൂലമല്ലേ. (1 തിമോ. 6:8) എന്ന 
പരി. പഠലോസു ശ്ലീഹായുടെ വാക്കുകള്‍ ഗേഹസിയില്‍ 
സത്യമായി തീര്‍ന്നു. ദ്രവ്യം സമ്പാദിപ്പാനുള്ള മോഹം 
വര്‍ദ്ധിച്ചപ്പോള്‍ അതു കളവു പറയുവാനും വഞ്ചിക്കു 
വാനും ഒളിച്ചുവയ്ക്കുവാനും പ്രേരകമായി ഭവിക്കുന്നു. 
(തുടരും...) 


ജനുവരി 2017 


പെരുന്നാളും രജത ജുബിലി 
സമാപനവും 


കടമാന്‍കുളം സെന്റ്‌ മേരീസ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ ഇടവകയിലെ വി. ദൈവമാതാ 
വിന്റെ ഓര്‍മ്മപ്പെരുന്നാള്‍ ഇടവകയുടെ 
രജത ജൂബിലി സമാപനം, ഇടവക ദിനാ 
ഘോഷം, അദ്ധ്യാത്മിക സംഘടനകളുടെ 
വാര്‍ഷികം തുടങ്ങിയ വിവിധ പരിപാടിക 
ളോടെ 2017 ജനുവരി 8 മുതല്‍ 22 വരെ 
ചെങ്ങന്നൂര്‍ ഭ്രദസനാധിപന്‍ അഭി. തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ തിരുമേനിയു 
ടെയും നിരണം ഭദ്രാസനാധിപന്‍ അഭി. 
ഡോ. യൂഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റമോസ്‌ 
തിരുമേനിയുടെയും മുഖ്യ കാര്‍മ്മികത്വ 
ത്തില്‍ ആഘോഷിക്കുന്നു. 

അഖില മലങ്കര യുവജന പ്രസ്ഥനം ജന 
റല്‍ സെക്രട്ടറി റവ. ഫാ. അജി കെ. തോമ 
സ്‌, അഖില മലങ്കര ബാലസമാജം സെക്ര 
ട്ടറി റവ. ഫാ. രെഞ്ജു പി. കോശി എന്നി 
വര്‍ വചന ശുശ്രൂഷ നടത്തുന്നു. ജനുവരി 
15 ഞായര്‍ വൈകിട്ട്‌ 5 മണിക്ക്‌ ഭക്തിനിര്‍ഭ 
രമായ റാസ, 16 തിങ്കള്‍ രാവിലെ 9 മണിക്ക്‌ 
ഹോളി ട്രിനിറ്റി ആശ്രമം, റാന്നി സുപ്പീരി 
യര്‍ വെരി. റവ. ഓഗേന്‍ റമ്പാന്റെ മുഖ്യ 
കാര്‍മ്മികത്വത്തില്‍ വി. കുര്‍ബ്ബാന, വൈകിട്ട്‌ 
3 മണിക്ക്‌ നടക്കുന്ന രജത ജുബിലി സമാ 
പന സമ്മേളനത്തില്‍ അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ തിരുമേനി അദ്ധ്യ 
ക്ഷത വഹിക്കുന്നു. ബഹു. ജലസേചന 
വകുപ്പ്‌ മന്ത്രി അഡ്വ. മാത്യു ടി. തോമസ്‌ 
ഉദ്ഘാടനം ചെയ്യുന്നതും ഇടവകയുടെ 
മുന്‍വികാരിമാരെ ആദരിക്കുന്നതുമാണ്‌. 
ശ്രീ കൊടിക്കുന്നില്‍ സുരേഷ്‌ എം. പി.., 
ചെങ്ങന്നൂര്‍ ഭദ്രാസന സ്രെകട്ടറി ഫാ. 
തോമസ്‌ കൊക്കാപ്പറമ്പില്‍, ആര്‍. രാജേഷ്‌ 
എം. എല്‍. എം. ചിറ്റയം ഗോപകുമാര്‍ എം. 
എല്‍. എ. വെരി റവ. തോമസ്‌ കല്ലിനാല്‍ 
കോര്‍ എപ്പിസ്കോപ്പാ, പാലമേല്‍ ഗ്രാമ 
പഞ്ചായത്ത്‌ പ്രസിഡന്റ്‌ ഓമന വിരുചന്‍, 
മാത്യ ഇടവക വികാരി റവ. ഫാ. തോമസ്‌ 
പി. നൈനാന്‍, വികാരി റവ. ഫാ. ജോസ്‌ 
തോമസ്‌, ഭദ്രാസന സുവിശേഷ സംഘം 
ഡയറക്ടര്‍ റവ. ഫാ. ഫെലിക്സ്‌ യോഹ 
ന്നാന്നാന്‍, ജൂബിലി ജനറല്‍ കണ്‍വീനര്‍ 
എന്നിവര്‍ പങ്കെടുക്കും. 





www.bethelpatrika.org 23 











(2). ഛ്ക്ക്ഥാഡ്പ്‌ / ൧8-൭4) 


ആരാധനാ വര്‍ഷത്തിന്റെ അവസാനപാദം 


2. 





പാഠം പഠിക്കുവാന്‍ ഉണര്‍വ്വ്‌ അനിവാര്യമാണ്‌ . 





കര്‍ത്താവിന്റെ രണ്ടാമത്തെ വരവിനെപ്പറ്റിയുള്ള വ ഉണര്‍വ്വ്‌ ഇന്ന്‌ തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണ്‌. A 


ചിന്തകള്‍ പ്രബലമാകുന്ന ആരാധനാകാലം 


പാഠങ്ങള്‍ ഉള്‍ക്കൊള്ളാത്ത തലമുറയ്ക്ക്‌ 
പാഠങ്ങള്‍ ഉള്‍ക്കൊള്ളേണ്ടതാണ്‌ എന്നുള്ള 
ക്രിസ്തുസന്ദേശം 

ട്രെയിന്‍ യാത്രയ്ക്കിടയില്‍ അപരിചിതരുടെ 
കൈയ്യില്‍ നിന്ന്‌ ആഹാരസാധനങ്ങള്‍ വാങ്ങി 
ക്കഴിക്കരുത്‌ എന്നുള്ള എത്രയോ മുന്നറിയിപ്പു 
കള്‍ കേട്ടിരിക്കുന്നു. വഞ്ചിതരായ എത്രയോ 
പേരുടെ അനുഭവങ്ങള്‍ നാം വായിച്ചിരിക്കുന്നു. 
എന്നിട്ടും ഇപ്രകാരം വഞ്ചിതരാകുന്നവരുടെ 
എണ്ണം കുറയുന്നില്ല (പാഠം ഉള്‍ക്കൊള്ളാത്ത 
തലമുറ) 

മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്ന തിരക്കില്‍ തനി 
ക്കുള്ള പാഠം മറക്കുന്ന തലമുറ 
ലോകത്തിന്റെ പാഠങ്ങള്‍ ഹൃദിസ്ഥമാക്കുന്ന 
തിരക്കില്‍ ദൈവിക പാഠം മറക്കുന്ന തലമുറ 


ഉദാ. 1 ആഗോളവല്‍ക്കരണം പഠിപ്പിക്കുന്ന പാഠം 


- നീ നിന്റെ കാര്യം നോക്കുക 

2. കംപ്യൂട്ടറും ഇന്റര്‍നെറ്റും പഠിപ്പിക്കുന്ന പാഠം 
- സ്വകാര്യത ശീലമാക്കുക 

3. മതതീര്വവാദം പഠിപ്പിക്കുന്ന പാഠം - അപ 
രന്‍ എന്റെ ശ്രതുവാണ്‌ 

ഈ പാഠങ്ങള്‍ പഠിക്കുകയും അത്‌ പുതു തല 
മുറയ്ക്ക്‌ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന 
തിരക്കിലാണ്‌ സമൂഹം. 

അത്തി നല്‍കുന്ന പാഠം 

1. ദൈവിക ദാനങ്ങള്‍ക്കായി കാത്തിരിക്കുക 
(യോവേല്‍ 2:22) 

2. ശാന്തിയും സമാധാനവും ആസ്വദിക്കുക (1. 
രാജാ. 4:25, മീഖാ. 4:4) 

3. അതിരുകള്‍ വിസ്തൃതമാക്കുക (യഹസ്ക്കി 
യേല്‍ 41:7) 

(അത്തി വിസ്തൃതമാകുന്ന രാജ്യത്തിന്റെ പ്രതീ 
കമാണ്‌) 


fi 


fi 


ജനനം തടുടരട്െ ..... ലീന്തൾ ദികികട്ടെ.... വചനം ഹീറക്കട്ടെ..; 


യാന്ത്രികസംവിധാനങ്ങളുടെയും, നാട്യങ്ങളിലൂ _ 
ടെയും, സ്വരത്തിന്റെ ഉന്മാദ ഉച്ചസ്ഥായി വിന്യാ . ലി 
സങ്ങളിലൂടെയും സൃഷ്ടിച്ചെടുക്കുന്ന ക്രിത്രി 
മാന്തരീക്ഷങ്ങളെ ഉണര്‍വ്വ്‌ എന്ന്‌ പരക്കെ 
വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. റ 
ഉണര്‍ന്നിരിക്കുന്ന ദാസന്‍ ലഭിക്കുന്ന നല്‍വരം 
1. യജമാനനെ സ്വീകരിക്കുവാന്‍ കഴിയും 

2. യജമാനനെ സേവിക്കുവാന്‍ കഴിയും രി 
3. യജമാനന്റെ പ്രശംസയ്ക്കു പാത്രീഭൂതനാ oth 
വാന്‍ കഴിയും 119 
ഉണര്‍ന്നിരിക്കാത്തവര്‍ക്ക്‌ | 
1. നെട്ടോട്ടം ഓടേണ്ടിവരും (എണ്ണയ്ക്കായുള്ള 
ഓട്ടം) 

2. കരിന്തിരി കയ്യിലേന്തേണ്ടി വരും (കരിന്തിരി 
ദുര്‍ഗന്ധവും അസ്വസ്ഥതയും പടര്‍ത്തും) 

3. വാതിലിന്റെ വെളിയില്‍ നില്ക്കേണ്ടിവരും (എ 
ങ്ങനെയെങ്കിലും എണ്ണ സംഘടിപ്പിച്ചുവരുമ്പോ 
ഴേക്കും വാതില്‍ അടഞ്ഞുകഴിയും) 













കാലത്തിന്റെ സുചനകളെ തിരിച്ചറിയുക 
എന്ന ദൈവിക പാഠം 

ആത്മീയത സ്വകാരൃതയുടെ വിഷയമായി 
തെറ്റിദ്ധരിക്ക പ്പെടു മ്പോള്‍ കാലവും കാല 
ത്തിന്റെ സൂചനകളും അവഗണിക്കപ്പെടുന്നു. 
1. മാറുന്ന കാലം കുടുംബത്തില്‍ സൃഷ്ടിക്കുന്ന 
അസ്വസ്ഥതകള്‍ ) 
2. മാറുന്ന കാലം വിദ്യാര്‍ത്ഥിക്കു നല്‍കുന്ന ൦ 
സംഘര്‍ഷങ്ങള്‍ റ 
3. മാറുന്ന കാലവും വൃദ്ധസമൂഹവും 

4. മാറുന്ന കാലവും പ്രകൃതിയും 

5. മാറുന്ന കാലത്തിലെ അജപാലനശുശ്രൂഷ 
കാലത്തിനനുസരിച്ച്‌ കോലം തുള്ളുകയല്ല 
കാലത്തിന്റെ അപജയങ്ങളോട്‌ ചേര്‍ന്നു 
നില്‍ക്കുകയല്ല മറിച്ച്‌ കാലത്തിന്റെ സൂചനകളെ 
തിരിച്ചരിഞ്ഞ്‌ ക്രൈസ്തവ മൂല്യബോധങ്ങളോ 
ടുകൂടി വര്‍ത്തിക്കുന്ന എന്നതാണ്‌ ക്രൈസ്ത 
പ്രേഷിതദത്യം. 


പ്രൊഫ. ബിന്‍സി റെജി 





ഭാരതത്തിന്റെ സാംസ്കാരിക നവോത്ഥാന 
ത്തിന്‌ ക്രൈസ്തവ ദര്‍ശനങ്ങള്‍ ചെലുത്തിയ 
സ്വാധീനം വളരെയധികമാണ്‌. നവോത്ഥാന 
സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത സമൂഹ 
ത്തിന്റെ പൊതുജീവിതത്തില്‍ സ്ത്രീയുടെ പങ്കാളി 
ത്വത്തില്‍ ഉണ്ടായ അംഗീകാരം തന്നെയാണ്‌. 

സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും ഭരണ 
സംവിധാനങ്ങളും അധികാര ശ്രമങ്ങളും അടി 
ച്ചേല്‍പ്പിച്ചിരുന്ന ശീലങ്ങളില്‍ നിന്നും ലോകത്തിന്റെ 
മാറ്റം ഉള്‍ക്കൊള്ളുവാന്‍ പാകത്തില്‍ സ്ത്രീയും 
സമൂഹവും ശ്രമിച്ചതിന്റെ ഫലമായി ജീവിതത്തിന്റെ 
സമസ്ത മേഖലകളേയും സ്വാധീനിക്കുവാന്‍ പാക 
ത്തില്‍ കര്‍മ്മശേഷിയുള്ളവളായി സ്ത്രീ മാറിയിരി 
ക്കുന്നു. 

വ്യക്തി - കുടുംബം - സഭ - സമൂഹം - തലങ്ങ 
ളിലുള്ള സ്ത്രീയുടെ ഇടപെടലുകള്‍ക്ക്‌ ഇന്ന്‌ വള 
രെയധികം ശ്രദ്ധയും പ്രാധാന്യവും ലഭിക്കുന്നതു 
കൊണ്ടുതന്നെ മാറുന്ന ലോകത്തിന്റെ മുഖഛായ 
ഇന്ന്‌ സ്ത്രീയുടേതുകൂടിയാണ്‌. 

എന്നാല്‍ പുരുഷമേധാവിത്വം സമൂഹത്തിന്റെ 
ഭാഗമായി മാറിയ ഒരു സംസ്കാരത്തില്‍ നിന്നുള്ള 
വിമോചനം നമുക്കിനിയും അന്യമായാണിരിക്കുന്ന 
ത്‌. വ്യക്തിസത്തയ്ക്കുപരിയായി സ്ത്രീ നവോത്ഥാ 
നവും സമൂഹ നവോത്ഥാനവും മുഴുവന്‍ സമൂഹ 
ത്തിന്റെയും മാനസികവൃദ്ധിയുടെ ഭാഗമാകേണ്ടിയി 
രിക്കുന്നു. മനുഷ്യനു മനുഷ്യനോടും ചരാചരങ്ങ 
ളോടുമുള്ള പാരസ്പര്യത്തിന്റെ സ്നേഹഗാഥ ചമ 
യ്ക്കുവാന്‍ പാകത്തില്‍ സമൂഹം ഉണരേണ്ടതുണ്ട്‌. 
ഇത്തരം സ്നേഹഗാഥകളുടെ അഭാവമാണ്‌ നിര്‍ഭ 
യയും സൌമൃയും ജിഷയുമുള്‍പ്പെടുന്ന പീഡിത 
സമൂഹത്തിന്റെ പിറവിയ്ക്കാധാരം. 3 വയസ്സു മുതല്‍ 
94 വയസ്സു വരെയുള്ളവര്‍ ഇരയാക്കപ്പെടുന്നതിന്റെ 
ദൈന്യതയ്ക്ക്‌ നിദാനം. 

മണ്ണൊലിപ്പും വന നശീകരണവും ജലക്ഷാമവും 
വംശനാശവും ഉളവാക്കുന്ന ഈഷരതയ്ക്ക്‌ ഇടയാ 
ക്കുന്നതും ഇതുതന്നെയാണ്‌. 

മാനവികതയുടെ സാക്ഷാത്ക്കാരത്തിന്‌ സ്ത്രീ 
പുരുഷ സമത്വവും ചരാചരങ്ങളോടുള്ള പാര 
സ്പര്യവും പാലിക്കേണ്ടതുണ്ട്‌. വിശുദ്ധ വേദപു 
സ്തകം നല്‍കുന്ന ആദ്യദര്‍ശനവും ഈ പാരസ്പര്യ 
ത്തിന്റേതാണ്‌. പ്രപഞ്ചത്തിന്റെ ആരംഭത്തില്‍ സര്‍വ്വ 
ചരാചരങ്ങളേയും സൃഷ്ടിച്ച്‌ സൃഷ്ടിയില്‍ തലവ 
നായ മനുഷ്യനില്‍ക്കൂടി സൃഷ്ടിക്കു മുഴുവന്‍ 
വേണ്ട രക്ഷാകരണ്യ പ്രവര്‍ത്തനങ്ങള്‍ അവിടുന്ന്‌ 
നിര്‍വൃഹിച്ചുപോന്നു. കാര്യസ്ഥിതിയിലൂന്നിയ പാര 
സ്പര്യം ദൈവം വിഭാവനം ചെയ്തിരുന്നു. പര 
സ്പര പൂരകങ്ങളായ സൃഷ്ടികളായാണ്‌ ദൈവം 


സ്ത്രി: 


ഒരു ദവദപുസ്തക 
വിക്ഷണം 





പുരുഷനേയും സ്ത്രീയേയും സൃഷ്ടിച്ചത്‌. 

“യഹോവയായ ദൈവം നിലത്തെ പൊടി 
കൊണ്ട്‌ മനുഷ്യനെ നിര്‍മ്മിച്ചിട്ട്‌ അവന്റെ മൂക്കില്‍ 
ജീവശ്വാസമൂതി. മനുഷ്യന്‍ ജീവനുള്ള ദേഹിയായി 
ത്തീര്‍ന്നു.” (ഉല്പ. 2:7) 

“അവനു തക്കതായ തുണയെ ഉണ്ടാക്കി.” (ഉല്പ 
ത്തി. 2:18) 

“എന്റെ അസ്ഥിയില്‍ നിന്ന്‌ അസ്ഥിയും മാംസ 
ത്തില്‍ നിന്ന്‌ മാംസവും എന്ന്‌ പുരുഷന്‍ 
സ്ത്രീയേപ്പറ്റി പറയുന്നു. (ഉല്പ. 2:23) 

എന്നാല്‍ പഴയനിമയ കാലത്തെ സ്ത്രീയുടെ 
അനുഭവങ്ങളിലേക്ക്‌ കണ്ണോടിച്ചാല്‍ പുരുഷന്റെ 
മേല്‍ക്കോയ്മയില്‍ അധീനയായിരുന്നു സ്ത്രീ 
എന്നു കാണാം. എബ്രായ സമൂഹ വ്യവസ്ഥിതി 
യില്‍ ഗോത്രം - സംസ്കൃതി കേന്ദ്രീകരിച്ചുളളവ 
യായിരുന്നു. പിതൃഭവനം - കുലം - ഗോത്രം എന്ന 
സംസ്കൃതിയില്‍ പിതാവ്‌ പിതൃഭവനത്തിന്റെ 
തലവനുമാണ്‌. തുടര്‍ന്നുവന്ന രാജഭരണ കാലഘ 
ട്ടുത്തില്‍ രാജാവ്‌ സമൂഹത്തിന്റെ കേന്ദ്രമായി മാറി. 
രാജകുടുംബങ്ങളില്‍ ബഹുഭാരൃത്വവും വെപ്പാട്ടി 
സ്മ്്രദായവും നിലവില്‍ വന്നു. സ്ത്രീത്വത്തെ ഇടി 
ച്ചു താഴ്ത്തുന്നതിനും പുരുഷകോയ്മകള്‍ ശക്ത 
മാക്കുന്നതിനും ഇതിനിടയാക്കി. എ്രായ സമൂഹ 
ത്തിന്റെ മതനിയമങ്ങളും നിയമ സംഹിതകളു 
മെല്ലാം പുരുഷനു പ്രാമുഖ്യം നല്‍കുന്നതിനാല്‍ 
സ്ത്രീയുടെ താല്പര്യത്തെ കണക്കിലെടുത്തിരുന്നി 
ല്ല. എന്നാല്‍ മിര്യാം, ദെബോറ, ഹൂല്‍ദാ, നോവദ്യ 
തുടങ്ങിയ സ്ത്രീ നേതൃത്വങ്ങള്‍ യിസ്രായേല്യ ചരി 
ത്രത്തിന്റെ ഭാഗമായിരുന്നത്‌ ദൈവീക പദ്ധതിയില്‍ 
സ്ത്രീകളെ അടിസ്ഥാനപരമായി വിലക്കിയിരുന്നില്ല 
എന്നതിന്റെ സാക്ഷ്യങ്ങളാണ്‌. 

റോമാ - യവന സംസ്കാര കാലഘട്ടത്തില്‍ 
സ്ത്രീകളോടുള്ള മനോഭാവത്തില്‍ പുരാതന കാല 
ത്തേക്കാള്‍ ഏറെ പുരോഗതിയുണ്ടായിരുന്നു. 
സ്ത്രീകള്‍ക്ക്‌ വളരെയധികം സ്വാതന്ത്ര്യം ലഭിച്ചി 
രുന്നു. സാമ്പത്തിക ഉടമസ്ഥത, വിവാഹ ബന്ധ 
ത്തില്‍ സ്ത്രീയ്ക്കുണ്ടായിരുന്ന അംഗീകാരം, വിവാ 
ഹമോചനാവകാശം എന്നിവ സ്ത്രീകള്‍ക്ക്‌ ലഭിച്ചി 
രുന്നു. രാഷ്ട്രീയ രംഗങ്ങളില്‍ സ്ത്രീകള്‍ ഭര്‍ത്താ 
ക്കന്മാരോടൊപ്പം പങ്കെടുത്തിരുന്നു. എന്നാല്‍ 
സ്വാതന്ത്രൃത്തിന്റെ ദുര്‍വിനിയോഗം അവരെ ധാര്‍മ്മി 
കാധഃപതനത്തിലേക്കായിരുന്നു നയിച്ചിരുന്നത്‌. 
റബ്ബിമാരുടെ കാലഘട്ടമായപ്പോഴേക്കും സ്ത്രീകള്‍ 


www.bethelpatrika.org 25 





771” 
ബബ്ലി 
ക 
ക്കെതിരെ ധാരാളം നിയമങ്ങള്‍ അവര്‍ എഴുതിയു 
ണ്ടാക്കിയിരുന്നത്‌ അവരുടെ സ്വാതന്ത്ര്യ ദുര്‍വിനി 
യോഗം മൂലമാകാം. 

യഹൂദാ റാബ്ബിയായി പൊതുവെ അറിയപ്പെട്ടി 
രുന്ന യേശു തമ്പുരാന്‍ തന്റെ പരസ്യ ശുശ്രൂഷയില്‍ 
പുരുഷന്മാര്‍ക്കൊപ്പം സ്ത്രീകളേയും പങ്കാളികളാ 
ക്കുന്നത്‌ നാം കാണുന്നു. യേശുക്രിസ്തുവില്‍ ആരം 
ഭിക്കുന്ന ഒരു പുതിയ മാനവികതയാണിത്‌. മനു 
ഷ്യന്‍ മനുഷ്യനോടും ചരാചരങ്ങളോടുമുള്ള പാര 
സ്പര്യമുറപ്പിക്കുക എന്ന വിശാലമായ വീക്ഷണമാ 
യിരുന്നു യേശുവിന്റെ പഠിപ്പിക്കലുകളില്‍. തിരുജ 
നനം പോലും വിളംബരം ചെയ്യുന്നത്‌ ഈ പാര 
സ്പര്യ ഭാവമാണ്‌. 

“വചനം ജഡമായിത്തീര്‍ന്നു, കൃപയും സത്യവും 
നിറഞ്ഞവനായി നമ്മുടെ ഇടയില്‍ പാര്‍ത്തു” 
(യോഹ. 1:14) സ്വയം വെളിപ്പെടുത്തുന്ന പ്രവര്‍ത്ത 
ന നിരതനായ ദൈവത്തിന്റെ വെളിപാടിന്റെ ക്രമാ 
നുഗതമായ വളര്‍ച്ചയുടെ പൂര്‍ണ്ണരൂപമാണ്‌ വചനം 
ജഡം ധരിച്ച യേശു. 

രോഗികള്‍ക്ക്‌ സൌഖ്യം നല്‍കുന്നതിലൂടെയും 
കുഷ്ഠരോഗികളേയും ഭൂത്ഗ്രസ്ഥരേയും സമൂഹ 
ത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെയും സ്ര്രീയെ കരുതു 
ന്നതിലൂടെയുമൊക്കെ പാര്‍ശ്വവത്ക്കരിക്കപ്പെടുന്നവ 
രോടുള്ള തമ്പുരാന്റെ കരുതല്‍ നമുക്ക്‌ ദര്‍ശിക്കാം. 

സ്ത്രീയായും മൃഗമായും ജനിക്കാത്തതില്‍ 
ദൈവത്തെ സ്തുതിക്കുന്നു എന്ന്‌ പ്രാര്‍ത്ഥിച്ചിരുന്ന 
യഹൂദാ പുരുഷന്മാരുടെ മുമ്പിലാണ്‌ കൂനിയായ 
സ്ത്രീയെ “അബ്രഹാമിന്റെ മകള്‍” എന്ന്‌ വിശേഷി 
പ്പിക്കുന്നത്‌. (ലൂക്കോസ്‌ 13:16) ശമര്യാക്കാരി 
സ്ത്രീയും ഭണ്ഡാരത്തില്‍ ചില്ലിക്കാശിട്ട വിധവയും 
പാപിനിയായ സ്ത്രീയുമൊക്കെ ക്രിസ്തുവില്‍ 
ചേര്‍ത്തുനിര്‍ത്തപ്പെട്ടു. സ്ത്രീ പുരുഷ ബന്ധത്തില്‍ 
നിര്‍മ്മലത കാത്തുസൂക്ഷിക്കാന്‍ ഏര്‍പ്പെടുത്തുന്ന 
നിയമങ്ങള്‍ സ്ത്രീയ്ക്കു മാത്രമല്ല പുരുഷനും ബാധ 
കമാണെന്ന ഓര്‍മ്മപ്പെടുത്തലാണ്‌ നിങ്ങളില്‍ പാപം 
ചെയ്യാത്തവര്‍ അവളെ കല്ലെറിയട്ടെ എന്നുളള ഗുരു 
വചനം. 

പരസ്യ ശുശ്രൂഷാ വേളയില്‍ മാത്രമല്ല ്രുശുമ 
രണത്തിനും പുനരുദ്ധാനത്തിനും സാക്ഷികളാകു 
വാന്‍ സ്ത്രീകള്‍ക്ക്‌ സാധിച്ചു. യേശുവിന്റെ പീഡ്മാ 
നുഭവത്തില്‍ ശിഷ്യന്മാര്‍ ചിതറിപ്പോയപ്പോള്‍ എല്ലാ 
രംഗത്തും ക്രൂശിന്‍ പാതയില്‍ - ക്രൂശിന്‍ ചുവട്ടില്‍ 
- കല്ലറയില്‍ അടക്കിയപ്പോള്‍ - ഉയര്‍പ്പിന്‍ രംഗത്ത്‌ 
എല്ലായിടത്തും സ്ത്രീയുടെ സജീവ സാന്നിദ്ധ്യം 
ഉണ്ടായിരുന്നു. 

അപ്പോസ്തോലന്മാരോടൊത്തുള്ള സുവിശേഷീ 
കരണത്തിന്‌ സ്ത്രീകള്‍ക്ക്‌ സ്ഥാനമുണ്ടായിരുന്നു. 
ഫേബ, പ്രിസ്ക്ക ((പിസ്ക്കില്ലു), യൂനിയ, യൂലിയ, 
ലുധിയ, യുവോദ്യ, സുന്തുക, മറിയ, ്രുഫൈന, 


ഇനുവരി 2017 
ശ്രുഫോസ, പെര്‍സിസ്‌, നുംഫ, അപ്പിയക്ലോബ തുട 
ങ്ങിയവര്‍ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിതത്വ 
ത്തിന്‌ മുഖ്യ പങ്ക്‌ വഹിച്ചു. ആദിമ സഭയുടെ പീഡ 
നകാലങ്ങളില്‍ ഇവര്‍ കാണിച്ച ധൈര്യവും 
ത്യാഗവും പ്രശംസനീയമാണ്‌. “സഭയുടെ സാക്ഷ്യം 
ഭൂമിയുടെ അറ്റത്തോളം വേണം (അപ്പൊ. 18) എന്ന 
ദൈവവചന പ്രാബല്യത്തിന്‌ നാമും ബാദ്ധ്യസ്ഥരാ 
ണ്‌. യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ മാനവികത 
എല്ലായിടത്തും യാഥാര്‍ത്ഥ്യമാവണം. മനുഷ്യനെ 
- മനുഷ്യത്വത്തെ വികൃതമാക്കപ്പെടുന്ന എല്ലാ മേഖ 
ലകളിലും ക്രൂശിന്റെ വിജയം സാധ്യമാകണം. 
അര്‍പ്പണ ബുദ്ധിയോടുകൂടി സാംസ്കാരിക അഭി 
വൃദ്ധിക്കുവേണ്ടി പ്രവര്‍ത്തിക്കണം. സ്ത്രീകളും 
പുരുഷന്മാരും ദൈവമക്കളും വിശുദ്ധരും വാഗ്ദത്ത 
ങ്ങളില്‍ കൂട്ടവകാശികളും, പുരുഷന്മാര്‍ക്ക്‌ തുല്യ 
മായ അവസരങ്ങള്‍ക്കും അംഗീകാരങ്ങള്‍ക്കും അവ 
കാശികളുമാണ്‌. ദൈവത്തിന്റെ സൃഷ്ടി അതിന്റെ 
പൂര്‍ണ്ണതയിലെത്തിക്കുവാന്‍ വേണ്ടിയുള്ള പരിശ്ര 
മത്തില്‍ സ്ത്രീയ്ക്ക്‌ വലിയ പങ്കുണ്ട്‌. 


ബഥേല്‍ പത്രിക വിശേഷാല്‍ പതിപ്പ്‌ 


ബണ്ത 7 

ത 
SS 
ചെങ്ങന്നൂര്‍ ദദ്രാസന മുഖപത്രമായ ബഥേല്‍ പത്രിക 
പ്രസിദ്ധീകരണത്തിന്റെ 30-ാം വാര്‍ഷികവും ചെങ്ങ 
ന്നൂര്‍ ഭദ്രാസന കണ്‍വന്‍ഷന്റെ 10-ാം വാര്‍ഷികവും 
സംയുക്തമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 
പ്രസിദ്ധീകരിക്കുന്ന ബഥേല്‍ പത്രിക വിശേഷാല്‍ 
പതിപിലേക്ക്‌ പരസ്യം നല്‍കി സഹകരിക്കണമെന്ന്‌ 
അദ്യര്‍ത്ഥിക്കുന്നു. 12000 കോഷികള്‍ അച്ചടിച്ച്‌ 
ഭദ്രാസനത്തിലെ എല്ലാ ദവനങ്ങളിലും എത്തിക്കുന്ന 
ഈ ബൃഹദ്‌ പദ്ധതിയില്‍ ഏവരുടെയും സഹകരണം 
പ്രതീക്ഷിക്കുന്നു. 
MULTI COLOUR COVER 

- Rs. 50000/- 


- Rs. 30000/- 
- Rs. 25000/- 


INNER PAGES 
Center Spread (2pages Multi) Rs. 25000/- 
Multicolour Black & White 


Rs.10000/- Rs. 7000/- 
Rs. 5000/- Rs. 3500/- 
Quarter Page Rs. 2500/- Rs. 1500/- 
Compliments Rs. 1000/- Rs. 750/- 


0479-2451331, 9447431096 
email: bethelaramana@ gmail.com 


0 
2017 February 22 - 25 


Back Cover 
Back Inner 
Front Inner 


Full Page 
Half Page 








www.bethelpatrika.org 26 





വചനാമൃതം 





2017 ജനുവരി 22 


ദനഹയ്ക്കുശേഷം 3-ാം ഞായര്‍ 
(വേദഭാഗം: വി. യോഹ. 3:1-12) 

‘Life is beautyful” എന്ന സിനിമയില്‍ നായക 
നായ കഥാപാത്രം (മോഹന്‍ലാല്‍?) ക്ലാസ്സില്‍ മേശ 
പ്പുറത്ത്‌ കയറിനിന്ന്‌ കുട്ടികളെ നോക്കിയിട്ട്‌ പറയു 
ന്നു. “സാധാരണതയില്‍ നിന്ന്‌ വൃത്യസ്തമായി 
വീക്ഷിക്കുവാന്‍ നമുക്ക്‌ സാധിക്കുന്നുണ്ടോ? എന്ന 
താണ്‌ പ്രധാനം.” ഒരു പുതിയ തുടക്കത്തെയാണ്‌ 
“പുതുജന്മം” എന്ന പദം അര്‍ത്ഥമാക്കുന്നത്‌. 
വ്യത്യസ്തമായി വീക്ഷിക്കാനുള്ള വിളിയാണിത്‌. 

യേശുവും നിക്കോദിമോസും തമ്മിലുള്ള സംഭാ 
ഷണം - വൃത്യസ്തമായി ചിന്തിക്കാനും, അത്‌ 
ദൈവരാജ്യത്തി നുവണ്ടി ഉപയുക്തമാക്കാനും, 
ഉതകുന്ന സംഭാഷണ ശൈലി മൂലമാണ്‌ നിക്കോ 
ദിമോസ്‌ പരീശന്മാരില്‍ പ്രമാണിയായത്‌. അവന്‍ 
യേശുവിന്റെ അടുക്കലേക്ക്‌ വരുന്നത്‌ രാത്രിയാമങ്ങ 
ളിലാണ്‌. പകല്‍സമയത്ത്‌ ധാരാളം അവസരങ്ങള്‍ 
ഉണ്ടായിട്ടു പോലും കര്‍ത്താവിന്റെ അടുക്കല്‍ 
എത്താന്‍ അവന്‍ രാത്രി സമയം തിരഞ്ഞെടുക്കുക 
യാണ്‌. കാരണങ്ങള്‍ പലതാകാം. 

1. സമൂഹത്തിലെ സ്ഥാനങ്ങള്‍, പദവികള്‍ 
കാരണം നിക്കോദിമോസ്‌ കര്‍ത്താവിന്റെ അടുക്കല്‍ 
പകല്‍സമയത്ത്‌ എത്തിച്ചേരാന്‍ തടസ്സമായി 
നില്‍ക്കുന്നു. 

- പരീശനാണ്‌, - പ്രമാണിയാണ്‌. ഈ രണ്ടു 
സാഹചര്യങ്ങളും സമൂഹത്തില്‍ കുറെ അംഗീകാ 
രങ്ങളുടെ ആനുകൂല്യങ്ങള്‍ നല്‍കുന്നുണ്ട്‌. ക്രിസ്തു 
വിന്റെ പക്ഷക്കാരനായി മാറിയാല്‍ ഈ അനുഭവി 
ക്കുന്ന പദവികള്‍ക്ക്‌ മാറ്റം സംഭവിക്കാം. 

നമ്മളില്‍ പലരും ക്രിസ്തുവിന്റെ അനുയായിക 
ളായി തീരാന്‍ ശ്രമിക്കുമ്പോള്‍ ഇതുപോലെയുള്ള 
വെല്ലുവിളികള്‍ അഭിമുഖീകരിക്കാറില്ലേ? 

2. അടയാളങ്ങളാണ്‌. - നിക്കോദിമോസിനെ 
ക്രിസ്തുവിലേക്ക്‌ ആകര്‍ഷിച്ചത്‌. 

യേശുക്രിസ്തു ഇതിനെ അത്രമാത്രം ഇഷ്ടപ്പെ 
ടുന്നില്ല. അത്ഭുതങ്ങളില്‍ അടിസ്ഥാനമിട്ട വിശ്വാസം 
അപൂര്‍ണ്ണമാണ്‌. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേ 


ശനത്തില്‍ ഒരു “പുതുജന്മം” അനിവാര്യമാണ്‌. 
നിക്കോദിമോസിനോട്‌ ഒരു ‘U” tu൩ (യൂടേണ്‍) 
ജീവിതക്രമം ആവശ്യപ്പെടുകയാണ്‌ - കര്‍ത്താവ്‌. 
ഗതകാല സ്മരണകളില്‍ കോട്ടകെട്ടി അതിന്റെ 
അടിമളാകുന്നവര്‍ക്ക്‌ വിമോചനമില്ല. തുറന്ന ഹൃദ 
യത്തോടെയും വിശാല മനസ്കതയോടെ പാരമ്പ 
ര്യങ്ങളെയും സംസ്കാരങ്ങളെയും വീക്ഷിക്കാതെ 
നമുക്ക്‌ “ഒരു പുതുജന്മം” അസാധ്യമാണ്‌. യേശു 
ക്രിസ്തു ഈ വീക്ഷണങ്ങളോടെയാണ്‌ പുതുതായി 
ജനിക്കണം എന്ന്‌ ആവശ്യപ്പെടുന്നത്‌. 
b. ദൈവരാജ്യത്തിന്റെ പ്രാധാന്യം 
യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യവും, ഉദ്ദേ 
ശ്യവും ദൈവരാജ്യം ഈ ലോകത്തില്‍ സ്ഥാപി 
ക്കുക എന്നതാണ്‌. ‘Kingdome of God’ ഇത്‌ 
പ്രത്യേകമായ ഭൂപ്രദേശമുള്ള സ്ഥലമല്ല; പ്രത്യുത 
അതിര്‍വരമ്പുകളില്ലാത്ത വിസ്തൃതമായ ലോക 
ത്തിന്റെ വിളഭൂമിയിലാണ്‌ ദൈവരാജ്യം. ഇവിടെ പി 
താവായ ദൈവം ഏവര്‍ക്കും നാഥനും, സംരക്ഷക 
നും, നേതാവും ആണ്‌. പ്രജകള്‍ എല്ലാം തന്നെ 
പിതാവാം ദൈവത്തിന്റെ മക്കളും, അനുയായികളും 
ആണ്‌. ഇവിടെ സ്നേഹമാണ്‌ മതം, സ്നേഹ 
ത്തിന്റെ ഭരണമാണ്‌ നടത്തുന്നത്‌. ശൂന്യതയില്ലാത്ത 
നിറഞ്ഞ സാക്ഷ്യത്തിന്റെ കടുകുമണിയുടെ പ്രതീ 
കമായി ദൈവരാജ്യം നിലകൊള്ളുന്നെങ്കില്‍ നമ്മി 
ലുള്ള സ്നേഹവും നന്മയും വിശ്വാസവും എത്ര 
മാത്രം നിറവിന്റെ അനുഭവത്തില്‍ നില്‍ക്കുന്നുവോ 
അതിന്റെ അടിസ്ഥാനത്തിലാണ്‌ നമ്മിലെ ദൈവരാ 
ജ്യത്തിന്റെ ചിത്രീകരണം സംഭവ്യമാകുക. 
പുതുതായി ജനിക്കുന്നതിലൂടെ ഈ ദൈവരാ 
ജൃത്തിന്റെ പ്രതിനിധികളായി ജീവിക്കാനുള്ള 
വിളിയും നിയോഗവുമാണ്‌ നമുക്ക്‌ ലഭ്യമാകുക. 
കുറിപ്പ്‌; ‘We progress because we are willing 
to change” - Thomas Watson (1874-1956) 
(Founder of IBM) 


ജനുവരി 29 
ദനഹയ്ക്കുശേഷം 4-ാം ഞായര്‍ 


വേദഭാഗം: വി. മര്‍ക്കോസ്‌ 6:1-6 
ലോക ഹൃദയദിനം സെപ്റ്റംബര്‍ 26ന്‌ ആണ 


www.bethelpatrika.org 27 





ന്‌ 
ബബ്ലി? 
ക 

ല്ലോ. ലോകത്തിന്‌ ഹൃദയമില്ല; ആയതുകൊണ്ട്‌ 
ലോകത്തിന്റെ ഹൃദയത്തെക്കുറിച്ചല്ല നാം ചിന്തിക്കു 
ന്നത്‌. പ്രത്യുത മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ചാണ്‌ 
ഈ ദിനത്തില്‍ പ്രമുഖമായും ചിന്തിക്കുന്നത്‌. ഹൃദ 
യത്തെക്കുറിച്ചും, ഹൃദ്രോഹത്തെക്കുറിച്ചും സെമി 
നാറുകളും പഠനക്ലാസ്സുകളും നാം സംഘടിപ്പിക്കാ 
റുണ്ട്‌. എന്നാല്‍ യേശുവിന്റെ മുമ്പില്‍ ഹൃദയമി 
ല്ലാത്ത മനുഷ്യര്‍ എപ്പോഴും കുടെയുണ്ടായിരുന്നു. 

കര്‍ത്താവിന്റെ ഏതൊരു പ്രവര്‍ത്തിയേയും 
വിമര്‍ശിച്ചവര്‍, പരിഹസിച്ചവര്‍, തള്ളിപ്പറഞ്ഞവര്‍, 
അവഗണിച്ചവര്‍ അവരാണ്‌ യേശുവിന്റെ മുമ്പിലെ 
ഹൃദയമില്ലാത്ത സമൂഹം. 
a. ഇവന്‍.. തച്ചനല്ലയോ...? 

യേശുവിന്റെ വളര്‍ച്ചുടെ കാലഘട്ടത്തില്‍ സ്വന്തം 
നാട്ടുകാരും, ചാര്‍ച്ചക്കാരും അവനെ കണ്ടിരുന്നത്‌ 
ആശാരിപ്പണി ചെയ്ത്‌ ജീവിക്കുന്ന സാധാരണക്കാ 
രനായ ഒരു തൊഴിലാളിയായിട്ടുള്ള മനുഷ്യനെയാ 
ണ്‌. ചുറ്റിനും ഉള്ള സമൂഹം ചോദിക്കുന്നുണ്ട്‌ - 
ഇവന്‍ കിട്ടിയ ജ്ഞാനം, വീര്യ്രവര്‍ത്തികള്‍ എന്ത്‌? 
അത്ഭുതപ്പെട്ട്‌ നില്‍ക്കുന്ന ഒരുകൂട്ടം നാട്ടുകാര്‍. 
സാധാരണ വ്യക്തിക്ക്‌ ലഭിച്ച ജ്ഞാനവും നന്മയും 
അംഗീകരിക്കാന്‍ സാധിക്കാതെ പകച്ചുനില്‍ക്കുന്ന 
സമൂഹമാണ്‌ സ്വന്തം നാട്ടുകാര്‍. 

നമ്മുടെ വ്യക്തിജീവിതത്തിലും ചെയ്യുന്നത്‌ 
ഇതുതന്നെയല്ലേ? നമ്മുടെസഹോദന്‍ ലഭിക്കുന്ന 
നന്മകളും, ജ്ഞാനവും അനുഗ്രഹങ്ങളും അംഗീക 
രിച്ച്‌ അവനെ കരുതുവാനും സ്നേഹിക്കാനും കഴി 
യുന്നിടത്ത്‌ സുവിശേഷം വിജയിക്കാം. ഹൃദയമില്ലാ 
ത്തവര്‍ക്ക്‌ മറ്റുള്ളവരെ അംഗീകരിക്കാന്‍ വലിയ 
പ്രയാസം തന്നെ. 

സാധാരണക്കാരില്‍ ദൈവം പ്രവര്‍ത്തിക്കുന്നത്‌ 
കാണാന്‍ ഇന്നത്തെ മത മേലധികാരികള്‍ക്കും 
യേശുവിന്റെ “സ്വന്തക്കാര്‍ക്കും' കഴിയുന്നില്ലല്ലോ. 
സൂക്ഷിക്കുക - ദൈവപുത്രനെപ്പോലും. 

“കഴിവുകെട്ടവനാക്കാന്‍” നമ്മുടെ അവഗണന 
കള്‍ക്ക്‌ കഴിയും. ഹൃദയമില്ലാതെ മനഃസാക്ഷിയി 
ല്ലാതെ ജീവിക്കുന്നവര്‍ക്ക്‌ പ്രവര്‍ത്തിക്കാന്‍ പറ്റുന്ന 
താണ്‌ - മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുക എന്ന 
ത്‌. 
b. യേശുവിന്റെ പ്രവര്‍ത്തി ദൈവരാജ്യത്തെ 
ക്കുറിച്ചുള്ള ്രഘോഷണമാണ്‌. 

ഇത്‌ വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്‌. 
യേശുവിന്റെ മുമ്പിലെ സമൂഹം ഒരു സാധാരണ മനു 
ഷ്യനായിട്ടാണ്‌ യേശുവിനെ കാണുന്നത്‌. എന്നാല്‍ 
യേശു ചെയ്യുന്നതോ - സാധാരണ മനുഷ്യരുടെ 
മുമ്പില്‍ അസാധാരണ പ്രവര്‍ത്തികള്‍. ഇത്‌ ദൈവ 
പുരുഷനില്‍ സംഭവിക്കുന്നതാണ്‌. ദൈവബന്ധ 
ത്തില്‍ ആയിരിക്കുമ്പോള്‍ സമൂഹത്തില്‍ നമുക്ക്‌ 
അസാധാരണ മനുഷ്യനാകുവാന്‍ സാധിക്കും. ഉദാ 
ഹരണങ്ങള്‍ നിരവധിയുണ്ട്‌. വി. യോഹന്നാന്‍ 


ഇനുവരി 2017 
സ്നാപകന്‍, കര്‍ത്താവിന്റെ ശിഷ്യന്മാര്‍ €൦.. തുട 
ങ്ങിയവര്‍ സമൂഹത്തെ ചലനാത്മകമാക്കി മാറ്റിയ 
അസാധാരണത്വമുള്ള സാധാരണ വ്യക്തികള്‍. 

നമുക്കും ഇത്‌ സംഭവ്യമാണ്‌. ദൈവബന്ധം 
ഈടുറ്റതാക്കി തീര്‍ക്കുന്നതിലൂടെ... 
കുറിപ്പ്‌ : Everything has been figured out, 
except how to live. 
- Jean Paul Sartre 
ഫെബ്രുവരി 5 
ദനഹായ്ക്കുശേഷം ടാം ഞായര്‍ 
വേദഭാഗം: വി. മാര്‍ക്കോസ്‌ 112-20 
(മൂന്ന്‌ നോമ്പിന്റെ മുമ്പുള്ള പേര്‍ത്തൂര്‍ത്തൊ 
ഞായര്‍, സകല പിതാക്കന്മാരുടെയും ഓര്‍മ്മ) 
യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ 3 ഘട്ട 
ങ്ങള്‍ ഈ വേദഭാഗത്ത്‌ വിവരിക്കുന്നുണ്ട്‌. 
1 പരീക്ഷയുടേത്‌ 
2. സുവിശേഷം പ്രസംഗിക്കുന്നത്‌ 
3. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്‌. 
Personality Development -ലെ ക്ലാസ്സുകളില്‍ 
നാം നിരന്തരം കേള്‍ക്കുന്ന വാക്കാണ്‌ ‘SMART’ 
എന്ന പദം. ഒരു കുട്ടി സ്മാര്‍ട്ട്‌ ആകാന്‍ പഠിക്കേണ്ട 
ചില കാര്യങ്ങള്‍ ഉണ്ടെന്ന്‌ വ്യക്തമാക്കുന്നുണ്ട്‌. 
SMART എന്ന പദത്തില്‍ തന്നെ ഈ സംഗതികള്‍ 
മനസ്സിലാക്കാന്‍ സാധിക്കും. 
൭ - Specific വ്യക്തതയുള്ള 
M- Meaurable - വ്യവസ്ഥയുള്ള 
A - Achievable - നേടാന്‍ കഴിയുന്നത്‌ 
R - Realistic - യാഥാര്‍ത്ഥ്യം 
T - Time bound സമയക്ലിപ്തത 
മുകളില്‍ സൂചിതമാക്കിയ പദത്തിന്റെ എല്ലാ 
അര്‍ത്ഥങ്ങളറോം യേശുക്രിസ്തുവിന്റ ജീവിതത്തില്‍ 
സമ്മേളിക്കുന്നുണ്ട്‌. 
1. സാത്താന്‍ പരീക്ഷിക്കപ്പെടുന്ന കാലം: 
ഈ പരീക്ഷകളെയെല്ലാം അതിജീവി 
ക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക്‌ ഈ വേദഭാ 
ഗത്ത്‌ ദര്‍ശിക്കാന്‍ കഴിയും. (വി. മാര്‍ക്കോസ്‌ 1, 12, 
13) കാട്ടുമൃഗങ്ങളും ഇണങ്ങി ജീവിച്ചു എന്ന്‌ വേദ 
ഭാഗം സാക്ഷിയാകുന്നു. 
വ്യക്തമായ ദിശാബോധത്തോടെ മറുപടി പറ 
യുന്ന കര്‍ത്താവ്‌ സാത്താന്റെ എല്ലാ തന്ത്രങ്ങളേയും 
അതിജീവിക്കുന്ന മനുഷ്യപുര്രനായി മാറി. 
2 സുവിശേഷം പ്രസംഗിക്കുക. 
ഇത്‌ സാധ്യമാകുന്ന നിരന്തരമായ ജീവിത ക്രമ 
ത്തിലൂടെയാണ്‌ ദൈവരാജ്യത്തിന്റെ സുവിശേഷം 
ഉദ്ഘോഷിക്കാനാണ്‌ നമ്മുടെ പ്രധാന ദത്യം. 
കാലം തികഞ്ഞു; ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 
മാനസാന്തരപ്പെടുവീന്‍. പ്രസംഗം - മാനസാന്തരം 
ഉളവാകുന്നതായിരിക്കണം. 


www.bethelpatrika.org 28 





വനി 

ബബ്ലി? 

ക 

3, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കല്‍ 

ശിഷ്യന്മാര്‍ സാധാരണ മനുഷ്യര്‍. പക്ഷെ 
ചെറിയ കുടുംബങ്ങളുടെ നായകന്മാരിണവര്‍. ഈ 
സാധാരണ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത 
പ്പോള്‍, അസാധാരണ ജീവിതത്തിന്റെ ഉടമകളായി 
മാറി. 4 ശിഷ്യന്മാരും സര്‍വ്വതും ഉപേക്ഷിച്ചിട്ടാണ്‌ 
കര്‍ത്താവിന്റെ കുടെ ഓടിയത്‌. ഈ ഉപേക്ഷണം 
ആണ്‌ ദൈവരാജ്യത്തിന്‌ വേണ്ടിയുള്ള പ്രഥമ ചവി 
ട്ടുപടി. പുതിയ ദയത്യത്തിന്‌ ഉടമകളായി മാറി. മീന്‍പി 
ടിക്കുക എന്ന കര്‍മ്മത്തില്‍ നിന്ന്‌ മനുഷ്യരെ പിടി 
ക്കുന്ന യേശുവിന്റെ ദയത്യത്തിലേക്ക്‌ കൂടുമാറി. 

സകല പിതാക്കന്മാരേയും ഓര്‍മ്മകഴിക്കുന്ന ഈ 
ഞായറാഴ്ചയില്‍, തിരുസഭയുടെ വളര്‍ച്ചയ്ക്കു 
വേണ്ടി കഠിനാദ്ധ്വാനം ചെയ്ത പിതാക്കന്മാരുടെ 
പ്രാര്‍ത്ഥനകളും അനുഗ്രഹങ്ങളും സഭയ്ക്കു വള 
ക്കൂറുള്ള വിളഭൂമിയാണ്‌. പുതിയ പ്രമാണം ആണ്‌ 
നാം ശീലിക്കേണ്ടത്‌. 1. ശ്രതുക്കളെ സ്നേഹിക്കുന്ന 
ക്രൈസ്തവ സാക്ഷ്യം നാം നമ്മുടെ പിതാക്കന്മാ 
രുടെ ജീവിത ശൈലിയില്‍ നിന്ന്‌ പകര്‍ത്തിയെടു 
ക്കണ്ടതുണ്ട്‌. 

ക്രിസ്തുവിനുവേണ്ടി കഷ്ടം സഹിപ്പാന്‍ ഉള്ള 
വിളിയും നിയോഗവും നമുക്ക്‌ ഏറ്റെടുക്കേണ്ടതുണ്ട്‌. 

കുറിപ്പ്‌: ചിലപ്പോള്‍ ദൈവം നമ്മളില്‍ നിന്ന്‌ 
പ്രതീക്ഷിക്കുന്നത്‌ തികഞ്ഞ അനുസരണയാണ്‌. മറ്റ്‌ 
ചിലപ്പോള്‍ നമ്മുടെ ഇഛ്ഛാശക്തിയുടെ അളവ്‌ 
പരിശോധിക്കാന്‍ അദ്ദേഹം നമ്മുടെ മുന്‍പില്‍ വെല്ലി 
വിളികളുയര്‍ത്തുന്നു. 

പൌലോസ്‌ കൊയ്ലോ 
(അഞ്ചാം മലയില്‍ നിന്ന്‌) 


ഫെബ്രുവരി 12 


കൊഹനെ ഞായര്‍ 
വേദഭാഗം: വി. മത്തായി 24:42-51 

ഈ ഞായറാഴ്ച പ്രത്യേകമായി സഭയിലെ 
വാങ്ങിപ്പോയ വൈദീകരെ ഓര്‍ക്കുന്ന ദിനമാണ 
ല്ലോ. നമ്മെ സത്യവിശ്വാസത്തില്‍ വഴിനടത്തിയ 
പിതാക്കന്മാരെ സ്മരിക്കുമ്പോള്‍ വേദഭാഗത്ത്‌ 
നിന്നും ചില ചിന്തകള്‍ പങ്കുവയ്ക്കട്ടെ. വേദഭാഗം 
ആവശ്യപ്പെടുന്ന രണ്ട്‌ കാര്യങ്ങള്‍ ഇവയാണ്‌. 

1. ഉണര്‍ന്നിരിളില്‍ നിന്നും ഉപദ്രവങ്ങള്‍ 
ഏല്‍ക്കാതിരിക്കാന്‍ ഉണര്‍ന്നിരിക്കുന്ന വ്യക്തിജീ 
വിതം കാത്ത്‌ സൂക്ഷിക്കണം. 

2. ഒരുങ്ങിയിരിപ്പീന്‍ 

കര്‍ത്താവ്‌ വരുന്നത്‌ കാത്ത്‌ ഒരുങ്ങിയിരി 

ക്കുന്ന ശിഷ്യത്വം ആണ്‌ ഏറ്റവും അഭികാമ്യം. 
നിതാന്ത ജാഗരുകതയാണ്‌ ദൈവമക്കളുടെ 
സ്വാതന്ത്ര്യം കാത്ത്‌ സൂക്ഷിക്കുന്നതിനുള്ള ഏക 





ഇനുവരി 2017 
മാര്‍ഗ്ഗം. ജാഗ്രത കുറവ്‌ നാശനഷ്ടത്തെയും അടിമ 
ത്തത്തെയും ക്ഷണിച്ചു വരുത്തുന്നു. നാം ഒരുങ്ങി 
യിരിക്കേണ്ടത്‌ മശിഹായുടെ മഹത്വപൂര്‍ണ്ണമായ 
രണ്ടാംവരവിന്‌ വേണ്ടിയാണ്‌. ഉത്തരവാദിത്വ പൂര്‍ണ്ണ 
മായ കടമനിര്‍വൃഹണം, നിത്യരാജ്യത്തിനും, അവി 
ശ്വസ്തത നിത്യനരകത്തിനും കാരണമാകുന്നുണ്ട്‌. 

ഒരു കഥ ഇപ്രകാരം മനസ്സിലാക്കാം. പരിശീല 
നകാലയളവ്‌ പൂര്‍ത്തിയാകുന്നതിന്‌ മുമ്പ്‌ കുട്ടിപി 
ശാചുക്കളോട്‌ തലവന്‍ ഭൂമിയില്‍ ചെന്ന്‌ എന്ത്‌ 
ചെയ്യുവാന്‍ പോകുന്നു? എന്ന്‌ ചോദിച്ചു. 

ഒന്നാമന്‍ പറഞ്ഞു:ദൈവമില്ലെന്ന്‌ മനുഷ്യനോട്‌ 
പറയും. 

തലവന്‍: അതില്‍ വലിയ കാര്യമില്ല. കാരണം 
ദൈവമുണ്ടെന്ന്‌ മനുഷ്യര്‍ക്ക്‌ അറിയാം. 

ഒന്നാമന്‍ പറഞ്ഞു: നരകമില്ലെന്ന്‌ ഞാന്‍ പറയും 

തലവന്‍: അതും പ്രയോജനമില്ല; കാരണം പാപ 
ത്തിന്‌ ശിക്ഷയായി നരകമുണ്ടെന്ന്‌ മനുഷ്യര്‍ക്കറി 
യാം. 

മൂന്നാമന്‍ പറഞ്ഞു: തിരക്ക്‌ പിടിക്കേണ്ട കാര്യ 
മില്ല. വേണ്ടുവോളം സമയം ഉണ്ടെന്ന്‌ ഞാന്‍ മനു 
ഷ്യരെ ബോധ്യപ്പെടുത്തും. 

തലവന്‍: കൊള്ളാം നിനക്ക്‌ പതിനായിരങ്ങള്‍ 
വീതം മനുഷ്യരെ ലഭിക്കും 

ഒരിങ്ങാതിരിക്കുന്നതാണ്‌ നാശം വരുത്തിവ 
യ്ക്കുക. സമയമുണ്ടെന്ന്‌ പറഞ്ഞ്‌ നീട്ടിവയ്ക്കുന്ന 
തിനിടയ്ക്ക്‌ നമ്മുടെ അന്ത്യമാകും. ഒരുങ്ങിയിരിക്കു 
ന്നില്ലെങ്കില്‍ നാം വിലപിക്കേണ്ടിവരും. 

പൌരോഹിത്യ ശുശ്രൂഷയിലും സദാ ഒരുക്കമു 
ളളവരയിരിപ്പാന്‍ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്‌. 

കുറിപ്പ്‌: ഒരു സമ്പൂര്‍ണ്ണ പദ്ധതി അടുത്ത ആഴ്ച 
നടപ്പാക്കുന്നതിനേക്കാള്‍ എന്തുകൊണ്ടും മെച്ചം 
ഒരു നല്ല പദ്ധതി അതിശക്തമായി ഇന്നുതന്നെ നട 
പ്പാക്കുന്നതാണ്‌. 


വിജയം നേടി 


ചേപ്പാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്സ്‌ 
പള്ളിയില്‍ വെച്ച്‌ നടന്ന യുവജന പ്രസ്ഥാനം 
അഖില മലങ്കര കലാമേളയില്‍ ചെങ്ങന്നൂര്‍ ഭദ്രാ 
സനം ഒന്നാം സ്ഥാനത്തെത്തി. ഭദ്രാസനത്തിലെ 
വിവിധ ഇടവകകളില്‍ നിന്നുള്ള യുവജനങ്ങള്‍ 


വിവിധ മത്സര ഇനങ്ങളില്‍ വിജയിച്ചു. ഒ. സി. 
വൈ. എം. ചെങ്ങന്നൂര്‍ ഭദ്രാസന കമ്മറ്റിക്കുവേ 
ണ്ടി. ഫാ. റ്റിജു ഏര്ബഹാം (വൈസ്‌ പ്രസിഡന്റ്‌ ), 
ജോബിന്‍ കെ.ജോര്‍ജ്ജ്‌ (സെക്രട്ടറി), റിജോഷ്‌ 
ഫിലിപ്പ്‌, റ്റിഞ്ചു സാമുവേല്‍, നിതാമറിയം (കണ്‍വീ 
നേഴ്‌സ്‌) എന്നിവര്‍ നേതൃത്വം നല്‍കി. 


www.bethelpatrika.org 29 








ബാലപത്രിക 


ആനി ജേക്കബ്‌ ചാരുനില്‍ക്കുന്നതില്‍ 


സ്നേഹമുള്ള കൂട്ടുകാരെ, 

ക്രിസ്തുമസിന്റെയും പുതുവര്‍ഷപ്പുലരിയുടെയും 
ആഘോഷവും ഉത്സവവുമൊക്കെ ഏതാണ്ട്‌ കെട്ടട 
ങ്ങി. മധുര സ്വപ്നങ്ങളോടും ശുഭ്രപതീക്ഷകളോടും 
കുടെ പുതുവര്‍ഷത്തെ സ്വാഗതം ചെയ്തു. 

പുതുവര്‍ഷം പിറക്കുമ്പോള്‍ പലരും പുതിയ 
തീരുമാനങ്ങളും എടുക്കാറുണ്ട്‌. കുറെ ദിവസങ്ങള്‍ 
അത്‌ പാലിക്കുവാന്‍ ശ്രമിക്കാറുണ്ട്‌. എന്നാല്‍ കുറേ 
കഴിയുമ്പോള്‍ ഇതെല്ലാം മറന്നിട്ട്‌ അടുത്ത പുതു 
വര്‍ഷത്തിലേക്ക്‌ ഇതൊക്കെ മാറ്റിവയ്ക്കുന്നതും പതി 
വാണ്‌. 

ജീവിതത്തില്‍ ഗുണപരമായ മാറ്റങ്ങള്‍ വരുത്തു 
വാന്‍ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്‌ കുട്ടികളാണ്‌. പുതിയ 
തീരുമാനങ്ങള്‍ എടുക്കുവാനും അത്‌ പ്രാവര്‍ത്തിക 
മാക്കുവാനും സൌകര്യപ്രദമായ സമയം കൌമാര ദശ 
യാണ്‌. അതുകൊണ്ടുതന്നെ കുട്ടികള്‍ ജനുവരി മാസ 
ത്തില്‍ ഒരു സ്വയപരിശോധനയ്ക്കു തയ്യാറാകുന്നത്‌ 
നല്ലതാണ്‌. 

കഴിഞ്ഞ ഒരു വര്‍ഷത്തെ അനുഭവങ്ങള്‍ വിലയി 
രുത്തുക, പ്രാര്‍ത്ഥനാ ജീവിതത്തില്‍, ആത്മീയ 
പ്രവര്‍ത്ത നങ്ങളില്‍, വിദ്യാഭ്യാസ മേഖലയില്‍, 
കുടുംബ ബന്ധങ്ങളില്‍, സമൂഹ ജീവിതത്തില്‍ ഈ 
തലങ്ങളിലെല്ലാം എങ്ങനെ പ്രവര്‍ത്തിച്ചു എന്നും 
എങ്ങനെ പ്രതികരിച്ചുവെന്നും തിരിഞ്ഞുനോക്കു 
ന്നത്‌ നല്ലതാണ്‌. 

തിരിഞ്ഞുനോക്കുമ്പോള്‍ പ്രധാനമായും രണ്ടു 
കാര്യങ്ങള്‍ പരിശോധിക്കേണ്ടതുണ്ട്‌. 

ഒന്ന്‌ - ലഭിച്ച അനുഗ്രഹങ്ങളും അനുഭവിച്ച ദൈവ 
കൃപകളും ഓരോന്നായി അനുസ്മരിക്കുക. പ്രതീക്ഷ 
യ്ക്കുപരിയായി ലഭിച്ച അവസരങ്ങളും സ്ഥാനമാന 
ങ്ങളും, ശാരീരികവും ആത്മീകവുമായി ലഭിച്ച അനു 
ഗ്രഹങ്ങള്‍, ഇങ്ങനെ പട്ടിക നീണ്ടുപോയേക്കാം. 

“സര്‍വ്വേശ്വരന്‍ എനിക്കുതന്ന ഉപകാരങ്ങള്‍ക്കു 
ഞാന്‍ എന്തു പകരം കൊടുക്കും” എന്ന്‌ ഭക്തകവി 
യായിരുന്ന ദാവീദ്‌ ചോദിക്കുന്നു. 

കഴിഞ്ഞ കാലത്തു ലഭിച്ച അനുഗ്രഹങ്ങളും നന്മ 
കളും ഭാവിയെക്കുറിച്ചുള്ള ശുഭ്രപതീക്ഷകളാകുവാന്‍ 
സഹായിക്കും. 

രണ്ട്‌. നേരിട്ട പരാജയങ്ങളെ കണ്ടുപിടിക്കുക. 
പരീക്ഷകളിലും ജീവിതത്തിലെ വലുതും ചെറുതു 
മായ പരീക്ഷണങ്ങളിലും സംഭവിച്ചിട്ടുള്ള പരാജയ 


പുതറുവര്‍ഷ്ഡുലരിയില്‍ 








ങ്ങളെ കണ്ടുപിടിക്കണം. 

ചില നല്ല നിശ്ചയങ്ങള്‍ ലംഘിക്കുവാനിടയായ 
ത്‌, നല്ല തീരുമാനങ്ങള്‍ പ്രാവര്‍ത്തികമാക്കുവാന്‍ കഴി 
യാതെ പോയത്‌, ഇവയെക്കുറിച്ചെല്ലാം സത്യസന്ധ 
മായും ആത്മാര്‍ത്ഥമായും ശോധന ചെയ്യേണ്ടതാണ്‌. 
വ്യക്തി ബന്ധങ്ങളില്‍ വന്നു പോയിട്ടുള്ള ഇടര്‍ച്ച 
കള്‍, സ്വകാര്യ ജീവിതത്തില്‍ വന്നിട്ടുള്ള പാളിച്ചകള്‍ 
ഇവയും പരിശോധിക്കേണ്ടതാണ്‌. 

ജാനസ്‌ ദേവനെപ്പോലെ മുന്നിലും പിന്നിലുമുള്ള 
കണ്ണുകള്‍ ശരിയായി ഉപയോഗപ്പെടുത്തണം. ജീവി 
തത്തില്‍ നേടുവാനുള്ള ഇതിനെപ്പറ്റി വ്യക്തമായ 
ധാരണയുണ്ടാകണം. അവയെ നേടുവാന്‍ നമ്മുടെ 
സമസ്ത കഴിവുകളും വിനിയോഗിക്കുവാന്‍ സന്ന 
ദ്ധരാകണം. 
കൂട്ടുകാരെ, 

പ്രാപിക്കുവാന്‍ ഒരു ലക്ഷ്യവും പ്രവര്‍ത്തിക്കു 
വാന്‍ ഒരു പദ്ധതിയും ഉണ്ടാകുമ്പോള്‍ ജീവിതം ധന്യ 
മാകും. പുതിയ വര്‍ഷത്തില്‍ മുമ്പോട്ടുള്ള പ്രയാണ 
ത്തിന്‌ ഏകാഗ്രതയും സ്ഥിരോത്സാഹവും ഉണ്ടാക 
ട്ടെ. എല്ലാറ്റിനുമുപരി യേശുക്രിസ്തുവിനെ മാര്‍ഗ്ഗ 
ദര്‍ശിയായി സ്വീകരിച്ചുകൊണ്ട്‌ പ്രവര്‍ത്തിക്കുക. 
നിശ്ചയമായും വിജയമുണ്ടാകും. 

ദൈവം അനുഗ്രഹിക്കട്ടെ... 

പുതുവര്‍ഷാശംസകളോടെ... 

സ്നേഹത്തോടെ, ആനിച്ചേച്ചി. 


ഇടവകദിനം ആചരിച്ചു. 


പൂഴിക്കാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്സ്‌ 
ഇടവകയുടെ രജത ജൂബിലിയുടെ ഭാഗമായി 
01-01-2017 പുതുവത്സര ദിനത്തില്‍ ഇടവകയിലെ 
വി. കുര്‍ബ്ബാനാനന്തരം ണ്‍സിലിംഗ്‌ ക്ലാസ്സും 
ഇടവക ദിനാചരണവും നടത്തി. ശ്രീമതി മായാ 


സൂസന്‍ ജേക്കബ്‌ കൌണ്‍സിലിംഗ്‌ ക്ലാസ്സുകള്‍ക്ക്‌ 
നേതൃത്വം നല്‍കി. ഫാ. സ്റ്റീഫന്‍ വര്‍ഗീസ്‌, ശ്രീ. 
ജേക്കബ്‌ സി. ഡാനിയേല്‍, ശ്രീ. സുജി ബേബി 
എന്നിവര്‍ പ്രസംഗിച്ചു. ഉച്ചയ്ക്കുശേഷം ഇടവക 
ജനങ്ങളുടെ പങ്കാളിത്തത്തില്‍ വിവിധ കായിക 
മത്സരങ്ങള്‍ സംഘടിപ്പിച്ചു. 400ഓളം ഇടവക ജന 
ങ്ങള്‍ പങ്കെടുത്തു. 


www.bethelpatrika.org 30 








EEN 
ബബ 


പി. എ. ഐസക്‌ കുറ്റൂര്‍ 





നമ്മുടെ വീട്ടുവളപ്പില്‍ ഉണ്ടായിരിക്കേണ്ട ഒരു 
പഴ വര്‍ഗ്ഗവിളയാണ്‌ പപ്പായ. പോഷകമൂല്യം ഏറെ 
യുള്ള ഒരു നാടന്‍ പഴമാണിത്‌ ഇതിന്റെ ശാസ്ത്ര 
നാമം കാരിക്കപപ്പായ (Carica Papaya) എന്നാണ്‌. 

നല്ല നീര്‍വാഴ്ചയും സൂര്യപ്രകാശമുള്ള മണ്ണാണ്‌ 
പപ്പായ കൃഷിക്ക്‌ ഉത്തമം. പപ്പായയില്‍ പല ഇന 
ങ്ങള്‍ ഉണ്ട്‌. റെഡ്‌ ലേഡി എന്ന ഇനം ഉറപ്പുളള 
മാംസളമുളളവ ഇന്ന്‌ പ്രചാരണത്തില്‍ ആയിട്ടുണ്ട്‌. 
പപ്പായില്‍ ആണ്‍ പെണ്‍ ചെടികള്‍ വെവ്വേറെയു 
ണ്ട്‌. ചെടികള്‍ പൂത്തുകഴിഞ്ഞാല്‍ മാര്രമേ ഇവ 
തിരിച്ചറിയാന്‍ കഴിയുകയുള്ളു. “വാണിജ്യാടിസ്ഥാ 
നത്തില്‍ കൃഷി ചെയ്യുന്നവര്‍ പത്ത്‌ പെണ്‍ ചെടി 
കള്‍ക്ക്‌ ഒരു ആണ്‍ചെടി എന്ന തോതില്‍ നില 
നിര്‍ത്തണം. വിത്തുപാകി തൈ പറിച്ച്‌ നടണം. 
ഏപ്രില്‍, മെയ്‌ മാസങ്ങളില്‍ വിത്ത്‌ പാകാം. ഒന്നര 
മാസം പ്രായമായ തൈകള്‍ പറിച്ച്‌ നടാം. നേഴ്‌സറി 
കവറുകളില്‍ പാകിയാല്‍ സൌകര്യമായി ദൂരെ സ്ഥല 
ങ്ങളിലേക്ക്‌ കൊണ്ടുപോകാം. അരമീറ്റര്‍ സമചതു 
രകുഴികള്‍ എടുത്ത്‌ ജൈവവളം മേല്‍മണ്ണുമായി 
കൂട്ടി ഇളക്കി കുഴിമൂടി തൈകള്‍ നടണം. വര്‍ഷ 
കാല ആരംഭത്തോടെ നടുന്നതാണ്‌ നല്ലത്‌. ഓരോ 
വര്‍ഷക്കാല ആരംഭത്തിലും ജൈവവളം ചേര്‍ത്തു 
കൊടുക്കണം. പൊതുവേ രോഗ കീടബാധ കുറ 
വാണ്‌. അഴുകല്‍. തണ്ട്‌ ചീയല്‍ എന്നിവയ്ക്ക്‌ 
ബോര്‍ഡോമിശ്രിതം തളിക്കണം. മൊസൈയ്ക്ക്‌, 
ഇല ചുരുളല്‍ എന്നീ രോഗങ്ങള്‍ കണ്ടാല്‍ ചെടി 
നശിപ്പിച്ചു കളയണം. 

തൈകള്‍ നട്ട്‌ 4 - ട മാസമാകുമ്പോള്‍ വിളവ്‌ 
ലഭിച്ചു തുടങ്ങും. തോരന്‍, കറികള്‍, സാമ്പാര്‍ എന്നി 
വയ്ക്കും വിഷമില്ലാത്ത പച്ചക്കറികളായി ഉപയോ 
ഗിക്കാം. പഴങ്ങള്‍ക്കുള്ള കായ്കള്‍ മഞ്ഞനിറം 
കാണുമ്പോള്‍ കുത്തി മുറിവേല്‍പ്പിക്കാതെ വിളവെ 





ക ം 
ചി ചള 


ടുത്ത്‌ പ്രതക്കടലാസില്‍ പൊതിഞ്ഞ്‌ വയ്ക്കണം. 
വിപണിയില്‍ ലഭിക്കുന്ന വിഷത്തില്‍ കുളിപ്പിച്ചെ 
ടുത്ത മറ്റ്‌ പഴവര്‍ഗ്ഗങ്ങളെക്കാള്‍ എത്രയോ നല്ലതാണ്‌ 
നമ്മുടെ വീട്ടുവളപ്പിലെ പപ്പായ. ധാരാളം മൂല്യ 
വര്‍ധിത ഉത്പ്പന്നങ്ങള്‍ പപ്പായില്‍ നിന്നും നിര്‍മ്മി 
ക്കുന്നുണ്ട്‌. പരിസ്ഥിതി സൌഹൃദ കൃഷിയായി 
വലിയ പരിചരണം കൂടാതെ നമുക്ക്‌ കൃഷി ചെയ്യാ 
വുന്നതേ ഉള്ളു. 

പപ്പായ ഒരു ദീര്‍ഘകാല വിളയാണെങ്കിലും 
മൂന്നു വര്‍ഷത്തില്‍ കൂടുതല്‍ നിര്‍ത്തുന്നത്‌ ആദാ 
യകരമല്ല. സംശയങ്ങള്‍ക്കും വിത്തുകള്‍ക്കും ഭദ്രാ 
സന ഇക്കോളജിക്കല്‍ വിഭാഗവുമായി ബന്ധപ്പെടാ 
വുന്നതാണ്‌. 4 


WANTED GROOM 
Inviting Proposals tor our daughter 25/ 
165cm. MSc. BEd. (maths) SET qualified. 


Seeking alliance from God fearing family. 
Phone: 9446171316, 8547085882 





മലങ്കര ഓ൪ത്തഭഡാക്സ്‌ സുറിയാനി സഭ - ചെങ്ങന്നൂ ഭദ്രാസനം 


10 


_ ഉത്‌ 


ഭദ്രാസന കണ്‍വന്‍ഷന്‍ 


2017 ഫെബ്രുവരി 2൧, 23, 24, 25 തീയതികളില്‍ 


വൈദീക സമ്മേളനം | വചന ശുശ്രൂഷ | മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥന | കുടുംബ നവീകരണ ധ്യാനം 





www.bethelpatrika.org 31 


ട്ടി പു [8 


“ത്ത്‌; 


ദ്രാസ്‌ വാര്‍ത്തകള്‍ 


ദനഹ പെരുന്നാള്‍ സഭ ഭക്ത്യദരപൂര്‍വൃവം ആച 
രിച്ചു. പരി. മുന്ന്‌ നോമ്പ്‌ ഫ്രെബുവരി മാസം 6-0൦ 
തീയതി ആരംഭിക്കുന്നു. ഉപവാസത്തിലും, പ്രാര്‍ത്ഥ 
നയിലും ഉറ്റിരുന്ന്‌ നിനുവയരെപ്പോലെ കര്‍ത്താവില്‍ 
നിന്ന്‌ കരുണ കണ്ടെത്തുവാന്‍ നമുക്ക്‌ പരിശുദ്ധ 
നോമ്പിലേക്ക്‌ പ്രവേശിക്കാം. 

2017 മാര്‍ച്ച്‌ മാസം 1-ഠം തീയതി കൂടിയ മലങ്കര 
സുറിയാനി ക്രിസ്ത്യാനി അസോസ്സിയേഷന്‍ യോഗ 
ത്തില്‍ മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളായി തെര 
ഞ്ഞെടുക്കപ്പെടുന്നതിനുവേണ്ടി ചെങ്ങന്നൂര്‍ മെത്രാ 
സനത്തില്‍ നിന്നും 2 പട്ടക്കാരേയും 4 അയ്മേനി 
കളെയും നാമ നിര്‍ദ്ദേശം ചെയ്യുന്നതിനുള്ള യോഗം 
2017 ഫെബ്രുവരി മാസം 4-ഠം തീയതി ശനിയാഴ്ച 
രാവിലെ 10 മണിക്ക്‌ അഭി. തിരുമേനിയുടെ അദ്ധ്യ 
ക്ഷതയില്‍ ബഥേല്‍ അരമനയില്‍ കൂടുന്നതാണ്‌. 

10-0൦ മത്‌ ഭദ്രാസന കണ്‍വന്‍ഷന്‍ 2017 ഫെബ്രു 
വരി മാസം 22 മുതല്‍ 25 വരെ തീയതികളില്‍ നട 
ത്തപ്പെടുന്നതാണ്‌.കണ്‍വന്‍ഷന്‍ പന്തലിന്റെ 
കാല്‍നാട്ട്‌ കര്‍മ്മം ഫ്രെബുവരി മാസം 12-0൦ 
തീയതി ഞായറാഴ്ച വൈകിട്ട്‌ 4 മണിക്ക്‌ അഭി. തിരു 
മനസ്സുകൊണ്ട്‌ നിര്‍വൃഹിക്കുന്നതാണ്‌. 
കണ്‍വന്‍ഷന്റെ അനുഗ്രഹീതമായ നടത്തിപ്പിന്‌ 
വിവിധ കമ്മിറ്റികള്‍ പ്രവര്‍ത്തനം ആരംഭിച്ചു. 
“ദൈവകൃപയ്ക്കായി ഉണരുക”? Awake to God’s 
Grace (തീത്തോസ്‌ 2.11) എന്നതാണ്‌ ഈ 
വര്‍ഷത്തെ ചിന്താവിഷയം ദൈവകൃപ പ്രാപിച്ച്‌ 
പരി. വലിയ നോമ്പിലേക്ക്‌ പ്രവേശിക്കുവാന്‍ വച 
നശുശ്രൂഷയ്ക്കായി നമുക്ക്‌ തയ്യാറാകാം. 
ഗാനശുശ്രൂഷ, കുട്ടികളുടെ സംഗമം, അദ്ധ്യാപക 
സംഗമം, ശുര്രൂഷക സംഗമം തുടങ്ങിയവ 
കണ്‍വന്‍ഷന്‍ യോഗങ്ങളോടനുബന്ധിച്ച്‌ നടത്തപ്പെ 
ടുന്നതാണ്‌. ചിന്താവിഷയത്തിനാസ്പദമായ ഗാന 
ങ്ങള്‍ ജനുവരി മാസം 25 ന്‌ മുന്‍പായി ഭദ്രാസന 
ആഫീസില്‍ ഏല്‍പിക്കേണ്ടതാണ്‌. 

യുവജനപ്രസ്ഥാനത്തിന്റെ അഖിലമലങ്കര കലാ 
മത്സരത്തില്‍ ഓവറോള്‍ ചാമ്പ്യന്‍ഷിപ്പ്‌ കരസ്ഥമാ 
ക്കിയ ഭദ്രാസന വിജയികളെ പ്രത്യേകം അനുമോ 
ദിക്കുന്നു. ജനുവരി മാസം 15-ാം തീയതി അഭി. 
തിരുമേനിയുടെ അദ്ധ്യക്ഷതയില്‍ ബഥേല്‍ അരമ 
നയില്‍ കൂടിയ സമ്മേളനത്തില്‍ വച്ച്‌ വിജയികളെ 
അനുമോദിച്ചു. വിജയികളെയും നേതൃത്വം നല്‍കി 





ജനുവരി 2017 
യവരേയും സമ്മേളനത്തില്‍ അനുമോദനങ്ങള്‍ അറി 
യിച്ചു. 

പരുമല ഇന്റര്‍നാഷണല്‍ ക്യാന്‍സര്‍ സെന്ററി 
ന്റെയും കുവൈത്ത്‌ മഹാ ഇടവകയുടെയും ഭ്രദാ 
സന മര്‍ത്തമറിയം സമാജത്തിന്റെയും, സംയുക്താ 
ഭിമുഖ്യത്തില്‍ ക്യാന്‍സര്‍ ബോധവത്കരണ സെമി 
നാർ ജനുവരി മാസം 14-ാം തീയതി ബഥേല്‍ അര 
മനയില്‍ വച്ച്‌ നടത്തപ്പെട്ടു. 
്രാര്‍ത്ഥനായോഗത്തിന്റെ ഭ്രദാസനതല അര്‍ദ്ധ 
ദിന സമ്മേളനം 15-ാം തീയതി ഞായറാഴ്ച അഭി. 
തിരുമേനിയുടെ അദ്ധ്യക്ഷതയില്‍ ബഥേല്‍ അരമ 
നയില്‍ വച്ച്‌ നടത്തപ്പെട്ടു. 
ഭദ്രാസന കൌണ്‍സില്‍ അംഗം ശ്രീ. ജോസ്‌ പുത 
ുവനയുടെ മാതാവ്‌ കുഞ്ഞമ്മ ജോര്‍ജ്ജിന്റെ നിര്യാ 
ണത്തില്‍ ഭദ്രാസനത്തിന്റെ അനുശോചനം രേഖ 
പ്പെടുത്തി. 
ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 
(ഭദ്രാസന സെക്രട്ടറി) 


ശതോത്തര രജത ജുബിലി 
ഉദ്ഘാടന സജേളനം 


നൂറനാട്‌, പടനിലം സെന്റ്‌ തോമസ്‌ ഓര്‍ത്തഡോ 
ക്സ്‌ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി 
ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡിസംബര്‍ 18 
ഞായറാഴ്ച വിശുദ്ധ കുര്‍ബ്ബാനാനന്തരം ഇടവക 
മെത്രാപ്പോലീത്താ അഭി. തോമസ്‌ മാര്‍ അത്താനാ 
സിയോസ്‌ തിരുമേനിയുടെ അദ്ധ്യക്ഷതയില്‍ വിഭവ 
വകുപ്പ്‌ മന്ത്രി അഡ്വ. മാത്യു റ്റി. തോമസ്‌ നിര്‍വ്ൃഹി 
ച്ചു. ഇടവക വികാരി ഫാ. ഫിലിപ്പ്‌ ജേക്കബ്‌ മൂലമ 
ണ്ണില്‍ സ്വാഗതം ആശംസിച്ചു. ഇടവക സെക്രട്ടറി 
ശ്രീ. ജോയി ജോയി ഭവനം, ശ്രീ. പടനിലം വിശ്വന്‍ 
(ജില്ലാ പഞ്ചായത്തംഗം), ശ്രീ. പി. അശോകന്‍ 
നായര്‍ (നൂറനാട്‌ ഗ്രാമപഞ്ചായത്ത്‌ പ്രസിഡന്റ്‌), 
ശ്രീ. പി. വി. കോശി (ബ്ലോക്ക്‌ പഞ്ചായത്തംഗം), 
ശ്രീമതി അശ്വതി സന്തോഷ്‌ (ഗ്രാമപഞ്ചായത്തംഗം) 
എന്നിവര്‍ ആശംസകള്‍ അര്‍പ്പിച്ചു. ശതോത്തര രജ 
തജൂബിലി സ്മരണികയും ഇടവക ടെലിഫോണ്‍ 
ഡയറക്ടറിയും പ്രകാശനം ചെയ്തു. ഇടവക ട്രസ്റ്റി 
ശ്രീ. റ്റി. ഒ. വര്‍ഗീസ്‌ കൃതജ്ഞത അറിയിച്ചു. 





www.bethelpatrika.org 32 





ബഹു. സഹപ്രവര്‍ത്തകരെ 


2017 പുതുവര്‍ഷത്തില്‍ തന്നെ പല യുണറ്റിലും 
അദ്ധ്യയനം ആരംഭിക്കുകയുണ്ടായി. തുടക്കത്തില്‍ 
തന്നെ അദ്ധ്യാപകര്‍ക്ക്‌ ലഭിച്ച ട്രെയിനിംഗ്‌ നിർദ്ദേ 
ശങ്ങള്‍ പാലിച്ചുതന്നെ ഇയര്‍ പ്ലാന്‍ അനുസരിച്ച്‌ 
നോട്സ്‌ കുറിച്ച്‌ പഠിപ്പിക്കുവാന്‍ തക്കവണ്ണം ക്രമീ 
കരിക്കേണ്ടതാണ്‌. പാഠത്തിന്റെ ലക്ഷ്യം കുട്ടികലില്‍ 
ദൃഡ്മമാക്കുവാന്‍ ഉള്ള പരിശ്രമമാണ്‌ ഏറ്റവും കര 
ണീയമായിട്ടുള്ളത്‌. അദ്ധ്യാപകരുടെ കൂട്ടായ 
പ്രവര്‍ത്തനമാണ്‌ നമ്മുടെ ്രസ്ഥാനന്റെ വിജയം 
എന്നത്‌ വിസ്മരിക്കാവതല്ല. കൂടാതെ സണ്‍ഡേ 
സ്കൂള്‍ ഡയറിയും കലണ്ടറും എല്ലാ പ്രഥമാദ്ധ്യാ 
പകര്‍ക്കും ലഭിക്കത്തക്കവണ്ണം കേന്ദ്രത്തില്‍ നിന്നും 
നല്‍കിയിട്ടുണ്ട്‌. കലണ്ടര്‍ എല്ലാ അദ്ധ്യാപകര്‍ക്കും 
വികാരിമാർക്കും കൊടുക്കുവാന്‍ തക്കവണ്ണം ശ്രദ്ധി 
ക്കേണ്ടതാണ്‌. 


കൂടാതെ 2017ലെ ഭദ്രാസന സണ്‍ഡേസ്കൂള്‍ 
സംബന്ധിച്ചുള്ള പ്ലാന്‍ തയ്യാറാക്കിക്കൊണ്ടിരിക്കു 
ന്നു. ജനുവരിയില്‍തന്നെ അവ എല്ലാ യൂണിറ്റിലും 
ലഭിക്കുവാന്‍ തക്കവണ്ണം ക്രമീകരിക്കുന്നതാണ്‌. 
2017ലെ ഒ.വി.ബി.എസ്‌. ഭാരവാഹികളെ യൂണിറ്റു 
തലത്തില്‍ തെരഞ്ഞെടുക്കുമ്പോള്‍ ഇ. എസ്‌. ഒ.മാ 
രേക്കൂടി തെരഞ്ഞെടുക്കുവാന്‍ ശ്രദ്ധിക്കണം. ജനു 
വരി 25ന്‌ മുമ്പ്‌ ഇ. എസ്‌. ഒ. മാരുടെ ലിസ്റ്റ്‌ കേന്ദ്ര 
ത്തില്‍ കൊടുക്കുവാന്‍ തക്കവണ്ണം പ്രഥമാധ്യാപ 
കര്‍ കൂടി ഇന്‍സ്പെക്ടറെ ഏല്‍പ്പിക്കേണ്ടതാണ്‌. 
ഓരോ യൂണിറ്റില്‍ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 
ഇ. എസ്‌. ഒമാര്‍ക്ക്‌ കേന്ദ്രത്തില്‍ നിന്നും പ്രത്യേകം 
ക്ലാസ്സുകള്‍ നല്‍കുന്നതായിരിക്കും. അവര്‍ കേന്ദ്ര 
നിര്‍ദ്ദേശ്രപകാരം ഒ. വി. ബി. എസ്‌. ദിനങ്ങളില്‍ 
യൂണിറ്റുകളില്‍ എല്ലാദിവസവും ഉണ്ടാകുകയും 
്രവര്‍ത്തിക്കുകയും ചെയ്യേണ്ടതാണ്‌. ട്രെയിനിംഗ്‌ 
തീയതി പുറകാലെ അറിയിക്കുന്നതായിരിക്കും. 


ജീവകാരുണ്യ ദിനം 
ജനുവരി 15-ാം തീയതി ഞായറാഴ്ച ജീവകാ 





ജനദദവരി 2017 
രുണ്യ ദിനമായിരുന്നുവല്ലോ. കുട്ടികളുടെ സംഭാവന 
കേന്ദ്രത്തിലേക്ക്‌ കൊടുക്കുവാന്‍ തക്കവണ്ണം ക്രമീ 
കരിക്കേണ്ടതാണ്‌. കഴിഞ്ഞ വര്‍ഷത്തെ ജീവകാരു 
ണൃദിന ശേഖരണം കുട്ടികളില്‍ നിന്നും സ്വീകരി 
ച്ചത്‌ പരുമല ക്യാന്‍സര്‍ സെന്ററിന്‌ സംഭാവന 
നല്‍കുകയുണ്ടായി. അതിന്റെ 20% നമ്മുടെ ഭദ്രാസ 
നത്തിലെ ഒരു സണ്‍ഡേസ്കൂള്‍ വിദ്യാര്‍ത്ഥിക്ക്‌ 
കൊടുക്കുകയും ചെയ്തു. ലഭിക്കുന്ന തുക അര്‍ഹ 
തപ്പെട്ട സെന്ററുകളിലേക്ക്‌ കൊടുക്കുന്നതാണെന്ന 
ബോധം കുഞ്ഞുങ്ങളില്‍ ഉളവാക്കേണ്ടതാണ്‌. 

ഒ. വി. ബി. എസ്‌. കേന്ദ്രതല ഗാന പരിശീലനം 
ഫ്രെബുവരി 10-11 തീയതികളില്‍ മാങ്ങാനം 
ക്രൈസ്തവാശ്രമത്തില്‍ വെച്ച്‌ നടത്തപ്പെട്ടു. ഭ്രദാ 
സന ഗാനപരിശീലനം, 24, 25 തീയതികളിലും നട 
ത്തപ്പെടുവാന്‍ തക്കവണ്ണം ക്രമീകരിക്കുന്നു. 


നമ്മുടെ ഭദ്രാസനത്തിലെ സണ്‍ഡേസ്കൂള്‍ 
്രവര്‍ത്തനങ്ങളെക്കുറിച്ച്‌ അദ്ധ്യാപകര്‍ക്ക രക്ഷ 
കര്‍ത്താക്കള്‍ക്കോ വിദ്യാര്‍ത്ഥികള്‍ക്കോ എന്തെ 
ങ്കിലും നിര്‍ദ്ദേശങ്ങള്‍ ഉണ്ടെങ്കില്‍ ഡയറക്ടറെ അറി 
യിക്കുന്നത്‌ ഉചിതമായിരിക്കും. പുതിയ പ്രവര്‍ത്ത 
നങ്ങള്‍ ഉണ്ടെങ്കില്‍ അവയൊക്കെയും കൌണ്‍സില്‍ 
കൂടി പ്രാവര്‍ത്തികമാക്കുവാന്‍ പരിശ്രമിക്കുന്നതാ 
ണ്‌. ഒപ്പം ഒ. വി. ബി. എസിന്‌ ഓരോ യൂണിറ്റിലും 
എത്ര പുസ്തകങ്ങള്‍ വേണമെന്നതും അറിയിച്ചാല്‍ 
ഭദ്രാസനത്തില്‍ അപ്രകാരം കിറ്റ്‌ ആക്കിക്കൊടുക്കു 
വാന്‍ സാധിക്കും. (്രഥമാദ്ധ്യാപകര്‍ ഇക്കാര്യ 
ത്തിലും സഹകരിക്കണം. 


കൌണ്‍സിലിനുവേണ്ടി, 
വര്‍ഗീസ്‌ ജി. (ഡയറക്ടര്‍) 


ദശാംശ പദ്ധതി 
ദശാംശം നല്‍കിയ ഇടവകകള്‍ 


പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ 

16.10.2016 - 53760/- 
ഓലിക്കല്‍ മാര്‍ ഗ്രിഗോറിയോസ്‌ 
23.10.2016 - 8150/- 


ചെങ്ങന്നൂര്‍ സെന്റ്‌ ഇഗ്നേഷ്യസ്‌ 


30.10.2016 - 
ആലാ സെന്റ്‌ ജോര്‍ജ്ജ്‌ 
06.11.2016 - 
ഇടനാട്‌ സെന്റ്‌ മേരീസ്‌ 
13.11.2016 2 6200/- 
കുറ്റൂര്‍ ബഥാന്യ മാര്‍ ഗ്രിഗോറിയോസ്‌ 
18.12.2016 - 12950/- 


11900/- 


8700/- 


www.bethelpatrika.org 33 


കടമാന്‍കുളം സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
പള്ളിയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച്‌ 
ഡെന്റല്‍ മെഡിക്കല്‍ ക്യാമ്പ്‌ നടത്തി. ഒ. സി. വൈ. 
എം. കേന്ദ്ര സമിതിയംഗം റിജോഷ്‌ ഫിലിപ്പ്‌ 
ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവ. ഫാ. 
ജോസ്‌ തോമസ്‌ അദ്ധ്യക്ഷനായിരുന്നു. പന്തളം 
സി. എം. ആശുപ്രതിയിലെ ഡോക്ടറും എം. ജി. 
ഒ. സി. എസ്‌. എം. ചെങ്ങന്നൂര്‍ ഭദ്രാസന ജനറല്‍ 
സെക്രട്ടറിയുമായ ഡോ. റോബിന്‍ സാമുവേല്‍ 
ക്യാമ്പിന്‌ നേതൃത്വം നല്‍കി. ജൂബിലി ജനറല്‍ 
കണ്‍വീനര്‍ ഏബ്രഹാം മാത്യു വീരപ്പള്ളില്‍, ട്രസ്റ്റി 
രാജു ഡി. പ്രോഗ്രാം കണ്‍വീനര്‍ ജോണ്‍ തുണ്ട 
ത്തില്‍, സ്രെകട്ടറി അബു ഏ്രഹാം എന്നിവര്‍ 
സംബന്ധിച്ചു. 


ഭദ്രാസന ദിനവും കുടുംബ ദിനവും 
ആദ്ധ്യാത്മിക സംഘടനകളുടെ വാര്‍ഷികവും 


നൂറനാട്‌- പടനിലം സെന്റ്‌ തോമസ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ ഇടവകയുടെ ശതോത്തര രജത 
ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 
ദാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുര്‍ബ്ബാനാ 
നന്തരം ഭര്രാസനദിനവും ആഗോള കുടുംബദി 
നവും ഇടവകയിലെ ആദ്ധ്യാത്മിക സംഘടനക 
ളുടെ വാര്‍ഷികവും സംയുക്തമായി ആഘോഷി 
ക്കപ്പെട്ടു. ഇടവക വികാരി ഫാ. ഫിലിപ്പ്‌ ജേക്കബ്‌ 
മൂലമണ്ണില്‍ അദ്ധ്യക്ഷത വഹിച്ച സമ്മേളനം ഫാ. 
ഗീവര്‍ഗീസ്‌ കോശി നരിയാപുരം ഉദ്ഘാടനം 
ചെയ്തു. ദേശീയ പരിശീലകയും പന്തളം ആര്‍. 
എം. ഐ. എസ്‌. പ്രിന്‍സിപ്പലുമായ ഡോ. സൂസന്‍ 
ജോര്‍ജ്ജ്‌ കൌണ്‍സിലിംഗ്‌ ക്ലാസ്സിന്‌ നേതൃത്വം 
നല്‍കി. തുടര്‍ന്ന്‌ ആദ്ധ്യാത്മിക സംഘടനകളുടെ 
വാര്‍ഷിക പ്രവര്‍ത്തന റിപ്പോര്‍ട്ടുകള്‍ സമ്മേളന 
ത്തില്‍ അവതരിപ്പിക്കപ്പെട്ടു. ഭദ്രാസന പ്രതിനി 
ധിയും പ്രാര്‍ത്ഥനായോഗം യൂണിറ്റ്‌ സെക്രട്ടറിയു 
മായ അഡ്വ. സി. ഒ. രാജന്‍ സ്വാഗതം ആശംസി 
ക്കുകയും വെള്ളിയാഴ്ച സംയുക്ത പ്രാര്‍ത്ഥനാ 
യോഗം സെക്രട്ടറി ശ്രീമതി റോസമ്മ ജോര്‍ജ്ജ്‌ 
കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു. 





ജനുവരി 2017 
ക്യാന്‍സര്‍ ബോധവല്‍ക്കരണ 
TT; _ 


> AC 2 2 RE 
റേ ത oe pe ലമ 


കൂര്‍ത്തമല സെന്റ്‌ മേരീസ്‌ ഇടവകയില്‍ പ്രവര്‍ 
ത്തിക്കുന്ന സെന്റ്‌ ജോര്‍ജ്ജ്‌ യുവജന പ്രസ്ഥാന 
ത്തിന്റെ “ “സായാഹത്തിലെ ദീപനാളം” 2017 ജനു 
വരി 8 ന്‌ ഞായറാഴ്ച സംഘടിപ്പിച്ച ക്യാന്‍സര്‍ 
ബോധവല്‍ക്കരണ സെമിനാറും, തലമുടി 
ദാനവും (Love Cuts) പത്മ്രശീ. ഡോ. കുര്യന്‍ 
ജോണ്‍ മേളാംപറമ്പില്‍ ഉത്ഘാടനം ചെയ്തു. 
അഭി. തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരു 
മേനിയുടെ അദ്ധ്യക്ഷതയില്‍ ചേര്‍ന്ന യോഗ 
ത്തില്‍ ഫാ. അജി കെ. തോമസ്‌ (ഒ. സി. വൈ. 
എം. ജനറല്‍ സെക്രട്ടറി) ഫാ. ജേക്കബ്‌ റ്റി. 
ഏസ്രഹാം, നീതാ മറിയം മാത്യു എന്നിവര്‍ 
ആശംസകള്‍ നേര്‍ന്നു. ഡോ. വി. പി. ഗംഗാധ 
രന്‍ സെമിനാറിനു നേതൃത്വം നല്‍കി. 
പുത്തന്‍കാവ്‌ മെട്രോപ്പോലീത്തന്‍ ഹയര്‍സെക്ക 
ണ്ടറി സ്‌കൂള്‍, തിരുവല്ല ബാലികാമഠം ഹയര്‍സെ 
ക്കണ്ടറി സ്കൂള്‍ എന്നിവിടങ്ങളില്‍ നിന്നുള്ള 
വിദ്യാര്‍ത്ഥിനികളില്‍ നിന്നും ശേഖരിച്ച തലമുടി 
സ്വീകരിക്കുകയും, ക്യാന്‍സര്‍ രോഗികള്‍ക്കുള്ള 
വിഗ്‌ സമ്മാനിക്കുകയും ചെയ്തു കൊണ്ട്‌ ചങ്ങ 
നാശേരി സര്‍ഗ്ഗ ക്ഷ്രേത ഡയറക്ടര്‍ ഫാ. 
അലക്‌സ്‌ പ്രായിക്കളം പ്രഭാഷണം നടത്തി. 
പ്രവര്‍ത്തന റിപ്പോര്‍ട്ട്‌ ചില്‍സ്തോമസ്‌ കോശി 
അവതരിപ്പിച്ചു. കുമാരി ജൂണിയ അന്ന ജോണ്‍ 
ഗാനാലാപനം നടത്തി. വികാരി ഫാ. മാത്യു 
വര്‍ഗ്ഗീസ്‌ പുളിമൂട്ടില്‍ സ്വാഗതവും, ഷിജോ 
ഈശോ നന്ദിയും രേഖപ്പെടുത്തി. 


റാങ്ക്‌ നേടി 


എം. ജി. ആര്‍. യൂണിവേഴ്സിറ്റി 
യില്‍ നിന്നും എം.ഫാം ഫാര്‍മസ്യൂ 
ട്ടിക്സില്‍ ഒന്നാം റാങ്ക്‌ കരസ്ഥമാ 
ക്കിയ റെയ്ന ഗ്രേസി ജോണ്‍. 

കടക്കിലേത്ത്‌ വര്‍ഗീസ്‌ ജോണി 


ന്റെയും ഷീബാ ജോണിന്റെയും മകളും പാണ്ടനാട്‌ 
മാളികയില്‍ (ഹെറിറ്റേജ്‌, തിരുവല്ല) ഷെറി 
തമ്പാന്റെ ഭാര്യയുമാണ്‌. ഇപ്പോള്‍ പാലാ ഫാര്‍മ 
സ്യൂട്ടിക്കല്‍ കമ്പനിയില്‍ കെമിസ്റ്റായി ജോലി 
ചെയ്യുന്നു. 





www.bethelpatrika.org 34 


